സെപ്റ്റംബര്‍ - ഒക്ടോബര്‍ 2018 


SS 


5 ഡംഖത്സരങ്ങള്‍ 


കൃപ നിറഞ്ഞ മറിയമേ, നീ സ്വീകരിച്ച ദൈവകൃപ ഒരിക്കലും വ്യര്‍ഥമാ 
ക്കാതെ എല്ലാ സമയത്തും എല്ലാ വിധത്തിലും കര്‍ത്താവിന്റെ ദാസിയും സഹ 
പ്രവര്‍ത്തകയുമാണെന്നു നീ കാണിച്ചുകൊണ്ടിരുന്നു. സ്വീകാര്യമായ സമയത്തു 
നിന്റെ ദാസ്യതയും കന്യത്വവും അവിടുന്നു മാനിച്ചു ഫലവത്താക്കി. അതിനാല്‍ 
രക്ഷയുടെ ദിവസം പാപികളായ ഞങ്ങള്‍ക്കു വന്നുചേര്‍ന്നു. പുനരൈക്യത്തിന്‍ 
മാതാവേ, ഞങ്ങള്‍ സ്വീകരിച്ച ദൈവകൃപ ഒരിക്കലും വ്യര്‍ഥമാക്കാതെ എല്ലാ 
സമയത്തും എല്ലാ വിധത്തിലും കര്‍ത്താവിന്റെ ദാസരും സഹ്രപവര്‍ത്തകരുമാ 
യിരിക്കാന്‍ ഞങ്ങള്‍ക്കുവേണ്ടി അപേക്ഷിക്കണമെ. ആമ്മേന്‍. 


രക്ഷാധികാരി 
മോറാന്‍ മോര്‍ ബസേലിയോസ്‌ 
കര്‍ദ്ദിനാള്‍ ക്ലീമീസ്‌ കാതോലിക്കാബാവ 


വിത്മാഴി 


പ്രിന്റര്‍ ആന്റ്‌ പബ്ലിഷര്‍ 
റൈറ്റ്‌ റവ. ജെയിംസ്‌ പാറവിള 
കോര്‍ എപ്പിസ്കോപ്പാ 
എഡിറ്റര്‍ 
റവ. ഫാ. ഷീന്‍ പാലക്കുഴി 
ചീഫ്‌ എഡിറ്റര്‍ 
റവ. ഫാ. ബോവസ്‌ മാത്യു 
ഫോണ്‍: 9447661943 
bovasmathew(@ gmail.com 


പ്രതാധിപ സമിതി 
റവ. ഡോ. ജോണ്‍ പടിപ്പുരക്കല്‍ 
റവ. ഫാ ജോസഫ്‌ വള്ളിയാട്ട്‌ 
റവ. ഫാ. ജോസഫ്‌ പൂവത്തും തറയില്‍ 
റവ. ഫാ. ഗീവര്‍ഗീസ്‌ വലിയചാങ്ങവീട്ടില്‍ 
റവ. ഫാ. വര്‍ഗീസ്‌ വിനയാനന്ദ്‌ ഒ.ഐ.സി 
ഡോ. കെ. വി. തോമസ്‌കുട്ടി 
റവ. സി. ഡോ. ആര്‍ദ്ര എസ്‌.ഐ.സി. 
റവ. സി. ഡോ. അഞ്ജലി തെരേസ്‌ ഡി. എം. 
ഡോ. ഷേര്‍ളി സ്റ്റുവര്‍ട്ട്‌ 


ക്ലിന്റണ്‍ ഡാമിയന്‍ 


്രളയകാലത്തെ നിശബ്ദ വിപ്ലവകാരികള്‍ 


8 


പ്രളയത്തില്‍ മുങ്ങാത്ത സത്യങ്ങള്‍ 


റവ. ഫാ.പ്രഭീഷ്‌ ജോര്‍ജ്ജ്‌ 


11 


മുഴങ്ങുന്നു ഇപ്പോഴും ആ നിലവിളി കാതുകളില്‍........... 


എജി പാറപ്പാട്ട്‌ 


14 


പെയ്തൊഴിയാത്ത മനസ്സുകള്‍ക്ക്‌ പരിചരണവുമായി 


ഡോ. ഫാ. തോമസ്‌ കോട്ടൂര്‍ 


ദൈവീകമായ പുനരൈകൃമേ, 


സമാധാനത്തോടെ വരിക! 
യൂഹാനോന്‍ മാര്‍ തെയഡോഷ്യസ്‌ 


19 


20 


ശ്രീ. രാജു മാത്യു 
ഉപദേശക സമിതി 
ശ്രീ. ജേക്കബ്‌ പുന്നൂസ്‌ 
റവ. ഫാ. വില്‍സണ്‍ തട്ടാരുതുണ്ടില്‍ 


മലങ്കര സുറിയാനി കത്തോലിക്കാസഭ 
പിന്നിട്ടവര്‍ഷങ്ങള്‍ 
ഫാ. ഡോ. ഐസക്‌ പറപ്പള്ളില്‍ 


23 


റവ, ഫാ. തോമസ്‌ കയ്യാലക്കല്‍ 
ഡോ. തോമസ്‌കുട്ടി പനച്ചിക്കല്‍ 
ശ്രീ. ബോബി എബ്രഹാം 


സര്‍ക്കുലേഷന്‍ മാനേജര്‍ 
റവ. ഫാ. തോമസ്‌ മുകളുംപുറത്ത്‌ 


മലങ്കര കത്തോലിക്കാ സഭയുടെ 
മിഷന്‍ കേന്ദ്രമായ കോയമ്പത്തൂര്‍ 
10-0൦ വര്‍ഷത്തിലേക്ക്‌ 
ഡോ. എല്‍ദോ കെ. ജോണ്‍ 


28 


9446703056 
മാര്‍ക്കറ്റിംഗ്‌ & അഡ്വര്‍ടൈസ്‌മെന്റ്‌ 
റവ. ഫാ. ആന്റണി മരിയഭവന്‍ 


സമുഹ മനസാക്ഷി പാചകം ചെയ്തെടുക്കുമ്പോള്‍ 
ബോബി ഏബ്രഹാം 


Sl 


കവര്‍ & ലേഒൌട്‌ 
Fingraph - 9387811920 
fingraphtvm@ gmail.com 


പരിശുദ്ധ മറിയം ഉടമ്പടിപ്പേടകം 
റവ. ഡോ. കുര്യന്‍ വാലുപറമ്പില്‍ 


35 


ഫോട്ടോഗ്രാഫ്‌സ്‌ 
തോമസ്‌ മാത്യു നെല്ലുവേലില്‍ 


പ്രിന്റിംഗ്‌ 


അടയാളങ്ങളും അത്ഭുതങ്ങളും 
റവ. ഡോ. ഗീവര്‍ഗ്ഗീസ്‌ ചേടിയത്ത്‌ 


39 


സെന്റ്‌ മേരീസ്‌ പ്രസ്‌, പട്ടം 


വിലാസം 
ക്രൈസ്തവ കാഹളം 


യാക്കോബിന്റെ വഴിഃ തീര്‍ത്ഥാടന കുറിപ്പുകള്‍ (8) 
ഫാ. മാത്യു ചാര്‍ത്താക്കുഴിയില്‍ 


41 


സമന്വയ പാസ്റ്ററല്‍ സെന്റര്‍ 

സെന്റ്‌ മേരീസ്‌ കാമ്പസ്‌, പട്ടം, 
തിരുവനന്തപുരം-4 
Email:christavakahalam@ gmail.com 


ക്രതു ഉസ്പ്റ്റംബര്‍ - ഒക്ടോബര്‍ 2018 


ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം 
സി. ഹ്യുമിലീന എസ്‌.ഐ.സി 


45 


bovasmathew@ gmail.com 
9447661943 


കേരളത്തെ അടിമുടി വിറപ്പിച്ച ജലപ്രളയം കടന്നുപോയിട്ട്‌ മാസം ഒന്നു പിന്നിടുന്നു. പ്രകൃതി 
സര്‍വൃശക്തിയുമുപയോഗിച്ച്‌ മനുഷ്യനോട്‌ മത്സരിച്ച ദിനങ്ങള്‍. മനുഷ്യന്‍ സര്‍വൃശക്തിയുമുപയോഗിച്ച്‌ പ്രകൃതി 
ദുരന്തത്തോട്‌ മല്ലടിച്ച അതിശയിപ്പിക്കുന്ന പോരാട്ടം. എല്ലാ അതിര്‍വരമ്പുകളും കടന്ന്‌ വെള്ളം എത്തുമ്പോള്‍ 
വിട്ടുകൊടുക്കാന്‍ തയ്യാറാകാതെ മനുഷ്യന്‍ തീര്‍ത്ത പ്രതിരോധത്തിന്റെ ദിനങ്ങള്‍. തിരിഞ്ഞുനോക്കുമ്പോള്‍ 
ഓര്‍ത്തെടുക്കുവാന്‍ ഭയം തോന്നുന്ന രാത്രികള്‍. വൈദ്യുതിബന്ധം നിലച്ച്‌ , ടെലിഫോണുകള്‍ നിശ്ചലമായി, 
ഉയര്‍ന്നുപൊങ്ങിയ ജലനിരപ്പിന്റെ മുകളില്‍ ജീവന്‍ തിരികെ കിട്ടുമോ എന്നുള്ള ഉത്കണ്ഠയില്‍ മരണത്തിന്റെ 
താഴ്വരയില്‍ ആയിരങ്ങള്‍ കഴിഞ്ഞുകൂടിയ ഭീതിയുടെ ദിനങ്ങള്‍. മലയാളികളുടെ പോരാട്ടവീര്യം നമ്മെ 
അത്ഭുദപ്പെടുത്തുന്നു. രാഷ്ര്രീയത്തിന്റെയും മതത്തിന്റെയും കൊച്ചു കൊച്ചു താല്‍പര്യങ്ങളുടെയും ഇടയില്‍ 
വെറുപ്പിന്റെ മതിലുകള്‍ തീര്‍ത്ത്‌ കഴിഞ്ഞിരുന്ന മലയാളി, ദുരന്തമുഖങ്ങളില്‍ പക്വതയാര്‍ന്ന മനസ്സിന്റെ ഉടമകളായി 
മാറുന്ന ചിത്രമാണ്‌ നാം കണ്ടത്‌. സ്വന്തം മനസ്സിന്റെ ച്രകവാളങ്ങള്‍ മരണമുഖങ്ങളിലേക്ക്‌ തിരിച്ചുവിട്ട കരുണയുടെ 
സഹായഹസ്തങ്ങളുമായി മലയാളി ദുരന്തമുഖങ്ങളിലേക്ക്‌ പാഞ്ഞടുത്തു. പിന്നെ നാം കാണുന്നത്‌ സ്വന്തം 
കുടുംബത്തിലെ ദുരിതങ്ങള്‍ക്കറുതി വരുത്തുവാന്‍ കയ്യും മെയ്യും മറന്നിറങ്ങുന്ന കുടുംബാഗങ്ങളെപ്പോലെ 
ഓരോരുത്തരും തങ്ങള്‍ക്കാവുന്ന സഹായങ്ങളുമായി ദുരിതഭൂമിയിലേക്ക്‌ പാഞ്ഞു. തന്റെ ജീവനെക്കാളും 
വലുതാണ്‌ അപരന്റെ ജീവന്‍ എന്ന്‌ തിരിച്ചറിഞ്ഞ മത്സ്യത്തൊഴിലാളികള്‍ എല്ലാവര്‍ക്കും മാതൃകയുടെ 
പാഠപുസ്തകങ്ങളായി. ഓഖി ദുരന്തത്തില്‍ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ജീവിതം ആഴക്കടലില്‍ നഷ്ടപ്പെട്ട 
പാവം മത്സ്യതൊഴിലാളികള്‍ അതിനെ തിരിച്ചു പിടിക്കുവാന്‍ വലകള്‍ തുന്നിക്കെട്ടുന്ന തിരക്കിനിടയിലാണ്‌ 
ദുരന്തമുഖങ്ങളില്‍ നിന്ന്‌ വിളി വരുന്നത്‌. ഒരാഴ്ചയോളം കടലില്‍ പോകാതെ വിശന്നു കരയുന്ന മക്കളെയും 
കുടുംബത്തെയും വീട്ടില്‍ ഉപേക്ഷിച്ച്‌ ദുരിതക്കയങ്ങളിലേക്ക്‌ തുഴഞ്ഞുപോയ ഈ മനുഷ്യര്‍ എന്നും 
എല്ലാവരുടെയും അവഗണന ഏറ്റുവാങ്ങിയ ഒരു ജനവിഭാഗമാണ്‌. അല്പ്പം മനസാക്ഷിക്കുത്തോടെ നാം അവരെ 
വിളിച്ചു കേരളത്തിന്റെ സൈന്യമെന്ന്‌. ഇങ്ങനെയെങ്കിലും അവരോട്‌ നീതിപുലര്‍ത്താന്‍ നമുക്കായല്ലോ.. 


പ്രളയത്തില്‍ നിന്ന്‌ നാം പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്‌. അത്‌ നമ്മെ കൊണ്ടുപോകുന്നത്‌ ആഴമായ 
ദൈവവിശ്വാസത്തിലേക്കാണ്‌. ദൈവത്തെ മറന്നും ദൈവത്തോട്‌ മറുതലിച്ചും മനുഷ്യന്‍ വാരിക്കൂട്ടിയതെല്ലാം 
നഷ്ടങ്ങളുടെ മലവെള്ളപാച്ചലില്‍ ഒഴുകിപ്പോയി. സുരക്ഷിതത്വം തരുമെന്ന്‌ പറഞ്ഞു നാം കെട്ടിപൊക്കിയ 
മതിലുകള്‍ ഒടുവില്‍ സുരക്ഷാപ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ വിലങ്ങു തടിയായി. പണിതുകൂട്ടിയ നിലകള്‍ ഉയര്‍ന്നു വന്ന 
വെള്ളക്കെട്ടുകളുടെ നടുവില്‍ നിസ്സഹായതയുടെ തുരുത്തുകളായി. സൌഹൃദങ്ങളും ബന്ധങ്ങളും 
ഫെയ്സ്ബുക്കിലും വാട്സാപ്പിലും ആയതുകൊണ്ട്‌ രക്ഷിക്കാന്‍ അയല്‍കാര്‍ക്ക്‌ പരിചയമില്ലാതായി. ഇനിയെങ്കിലും 
നാം പഠിക്കുമോ? മണ്ണിന്റെ നിലവിളി നാം കേള്‍ക്കുമോ? പൊളിച്ചു കളഞ്ഞ സ്വാര്‍ത്ഥയുടെ വേലിക്കെട്ടുകള്‍ നാം 
പുനര്‍നിര്‍മ്മിക്കാതിരിക്കുമോ? എല്ലാ കൊച്ചു കൊച്ചു താല്‍പര്യങ്ങളും മറന്ന്‌ നവകേരളത്തെ കെട്ടിപടുക്കുവാന്‍ 
നമുക്ക്‌ കഴിയുമോ? 


ഇനിയുള്ള നാളുകള്‍ ഈ നഷ്ടക്കയത്തില്‍ നിന്ന്‌ കരകയറുവാനുള്ള കഠിനാധ്വാനത്തിന്റെ ദിനങ്ങളാണ്‌. 
അതിനുവേണ്ടത്‌ ഏക മനസ്സാണ്‌. വിഭജനത്തിന്റെയും വെറുപ്പിന്റെയും വിത്തുകള്‍ പാകുന്ന തിന്മയുടെ ശക്തികളെ 


തിരിച്ചറിയുവാനുള്ള ജാഗ്രതയാണ്‌. കൈകോര്‍ക്കാം നമുക്ക്‌ നവകേരള നിര്‍മ്മിതിക്കായി. 
Jas 


& "A Bs 
4 ച്‌ ക്രൈസ്തവ സെപ്റ്റംബര്‍ - ഒക്ട 
0 


[10110 


പ്രളയാനന്തര 
കേരളവും 
മനന്സ്ക്ങ്ടെ 
ഏകികരണവും 


കേരളത്തെ കടുത്ത ദുരിതത്തിലേക്കും കനത്ത നാശനഷ്ടത്തിലേക്കും നയിച്ച 
പ്രളയക്കെടുതികളില്‍ നിന്നും സാവകാശം നാം കരകയറി വരികയാണ്‌. രണ്ടു മാസത്തിലധികം 
നീണ്ടു നിന്ന തോരാത്ത മഴയില്‍ മുങ്ങിപ്പോയത്‌ കരുതിക്കൂട്ടി വച്ച സമ്പാദ്യങ്ങളും നെയ്തെടുത്ത 
സ്വപനങ്ങളുമായിരുന്നു. ഡാമുകള്‍ നിറഞ്ഞൊഴുകി, നദികള്‍ കരകവിഞ്ഞൊഴുകി, കെട്ടിപൊക്കിയ 
മതില്‍ക്കെട്ടുകളെ തകര്‍ത്ത്‌ ജല്രപവാഹം അതിന്റെ എല്ലാ അതിര്‍വരമ്പുകളും കടന്ന്‌ ജീവനു 
വേണ്ടി നെട്ടോട്ടമോടുന്ന മനുഷ്യ ജീവിതങ്ങള്‍ക്കു മുന്‍പില്‍ സംഹാര താണ്ഡവമാടി. ആശങ്കകളും 
ഉദ്വേഗവും ഉണര്‍ത്തി മഴ നിര്‍ത്താതെ പെയ്തപ്പോള്‍ ദുരന്തം ഈ വിധമായിരിക്കുമെന്ന്‌ ആരും 
കരുതിയില്ല. ആദ്യം ഒന്ന്‌ പകച്ചുപോയെങ്കിലും പിന്നീട്‌ നാം കണ്ടത്‌ സമചിത്തതയോടെ അതിനെ 
നേരിടുന്ന മലയാളി മനസ്സിനെയാണ്‌. കുതിച്ചു പാഞ്ഞെത്തിയ മഴവെള്ളക്കെടുതികള്‍ക്കു മുന്‍പില്‍ 
തോറ്റു കൊടുക്കാന്‍ മനസ്സാകാതെ നിന്നു പോരാടുന്ന മലയാളിയുടെ ചിത്രം ആഗോള 
മനസ്സാക്ഷിയെ അത്ഭുതപ്പെടുത്തി. ലോകം നമുക്കൊപ്പമെന്ന്‌ ഉറക്കെ പ്രഖ്യാപിച്ച റോമിലെ സെന്റ്‌ 
പീറ്റേഴ്‌സ്‌ ചത്വരത്തില്‍ തടിച്ചു കൂടിയ പതിനായിരങ്ങളെ സാക്ഷിയാക്കി പരിശുദ്ധ ഫ്രാന്‍സിസ്‌ 
മാര്‍പാപ്പ പറഞ്ഞു മഴക്കെടുതികളില്‍ കഷ്ടപ്പെടുന്ന കേരളീയ ജനതയോട്‌ ഐക്യദാര്‍ഡ്യം 
പ്രഖ്യാപിക്കുന്നു എന്ന്‌, അവര്‍ക്കു വേണ്ടി പ്രാര്‍ത്ഥിക്കുന്നു എന്ന്‌ 


ചെറുതും വലുതുമായ ഏത്‌ കാര്യം വരുമ്പോഴും മലയാളികളുടെ മനസ്സ്‌ വിവചനത്തിന്റെ 
പതിവു കാര്യങ്ങള്‍ കൈയ്യിലെടുക്കും. സ്ത്രീ-പുരുഷഭേദം, മതഭേദം, രാഷ്ട്രീയഭേദം അങ്ങനെ 
ഒട്ടനവധി കാര്യങ്ങളില്‍ മലയാളിയുടെ മനസ്സ്‌ വിഭജിതമാകുന്ന പതിവു കാഴ്ചകള്‍ ഇവിടെ 
അപ്രത്യക്ഷമായി. പിന്നെ നാം കാണുന്നത്‌ പോരാട്ട വീര്യമുള്ള, സാഹചര്യസമ്മര്‍ദ്ദങ്ങളെ ചെറുത്തു 
തോല്‍പ്പിക്കാന്‍ കെല്‍പ്പുള്ള ഒരു തലമുറയെയാണ്‌. കൈയ്യും മെയ്യും മറന്ന്‌ സര്‍ക്കാര്‍ 
സംവിധാനങ്ങളോടും ഇതര മതസാമൂഹ്യ സംവിധാനങ്ങളോടും ചേര്‍ന്ന്‌ പതിനായിരകണക്കിന്‌ 
യുവജനങ്ങള്‍ ദുരന്തഭൂമിയില്‍ കര്‍മ്മനിരതരായി. കരുതലിന്റെയും കരുണയുടെയും പക്വതയാര്‍ന്ന 
പാഠങ്ങള്‍ ലോകം നമ്മില്‍ നിന്ന്‌ പടിച്ചു. വിട്ടുകൊടുക്കാനും തോറ്റു കൊടുക്കാനും മനസ്സില്ലാത്ത 
മനസ്സുകള്‍ ഒടുവില്‍ പ്രളയത്തെ തോല്‍പ്പിച്ചു. അവസരോചിതമായി ഓടിയെത്തിയ 
മത്സ്യത്തൊഴിലാളികള്‍ സമയബന്ധിതമായി ആയിരക്കണക്കിനു ജീവനുകളെ മരണക്കയത്തില്‍ 
നിന്നും മുങ്ങിയെടുത്തു. തല്‍ക്കാലത്തേക്ക്‌ വല ഉപേക്ഷിച്ച മീന്‍പിടുത്തക്കാര്‍ അതിവേഗം 
മനുഷ്യരെ പിടിക്കുന്നവരായി. 


50 ഉസപ്റുംബര്‍ - ഒക്ടോബര്‍ 2018 


മാസങ്ങള്‍ക്കു മുന്‍പ്‌ തങ്ങള്‍ ഒരു ദുരന്തത്തില്‍ അകപ്പെട്ടപ്പെള്‍ അവഗണനയുടെയും കണക്കു 
പറച്ചലിന്റെയും പൊള്ളുന്ന വേദനകളിലൂടെ പോയതൊന്നും അവര്‍ ഓര്‍ത്തെടുക്കാതെ സര്‍വ്വതും 
മറന്ന്‌ ജീവിതത്തില്‍ ഒരിക്കല്‍പ്പോലും തങ്ങള്‍ കണ്ടിട്ടില്ലാത്തവരെയും, കേട്ടിട്ടില്ലാത്തവരെയും 
രക്ഷിക്കുവാനുള്ള അവരുടെ മനസ്സിന്റെ നന്മയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. പ്രളയം 
പഠിപ്പിച്ച നിരവധി പാഠങ്ങള്‍ നമ്മുടെ കണ്‍മുമ്പിലുണ്ട്‌. വേര്‍തിരിവിന്റെ മതിലുകള്‍ കെട്ടി മനുഷ്യന്‍ 
അധികനാള്‍ മുന്നോട്ട്‌ പോകാന്‍ ആവില്ല. ജീവന്‍ തിരിച്ചു കിട്ടുമോ എന്നുള്ള ഭയപ്പാടില്‍ 
നില്‍ക്കുമ്പോള്‍ നാളിതുവരെ സ്വന്തമെന്നും സുരക്ഷിതമെന്നും വിചാരിച്ചതൊക്കെ ഉറപ്പില്ലാത്തതും 
രക്ഷിക്കാന്‍ കഴിയാത്തതുമാണെന്ന്‌ നാം തിരിച്ചറിഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ക്യൂവില്‍ 
നില്‍ക്കുമ്പോള്‍ ദൈവമക്കളായ മനുഷ്യന്‍ എന്നതിനപ്പുറത്ത്‌ ഒരു ലേബലും നമുക്ക്‌ അന്തസ്സ്‌ 
കൂട്ടില്ല. രക്ഷിക്കാനായി ദൈവം കരുതിവച്ചിരുന്ന കരങ്ങള്‍. 


ഈ പ്രളയത്തെ കേരള ജനത ഒരു മനസ്സോടെ നേരിടാന്‍ ഇറങ്ങിയപ്പോള്‍ കേരള 
ക്രൈസ്തവരുടെ സമൂഹം അതീവ താല്‍പര്യത്തോടും കാരുണ്യാധിരേകത്തോടും കൂടിയാണ്‌ 
മുന്നിട്ടിറങ്ങിയത്‌. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്‌ നേരിട്ട്‌ പണം നല്‍കിയും 
ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക്‌ ഭക്ഷണവും സാധന സാമഗ്രികളും എത്തിച്ചും ശുചീകരണ 
പ്രവര്‍ത്തനങ്ങള്‍ നടത്തിയും സഭയുടെ അനേകായിരം മക്കള്‍ ഈ ബഹുത്തായ സേവന 
ശൃംഖലയിലെ കണ്ണികളായി. ഏറ്റവും മാതൃകാപരമായ ഒരു ശുശ്രൂഷാനിയോഗമാണ്‌ കേരള 
ക്രൈസ്തവ സമൂഹം ഈ മേഖലയില്‍ കാഴ്ച്ചവച്ചത്‌. 


പ്രളയകാലത്ത്‌ ദൈവസന്നിധിയില്‍ ഉയര്‍ത്തപ്പെട്ട അനേകരുടെ പ്രാര്‍ത്ഥനകള്‍ക്ക്‌ ഉത്തരം 
കിട്ടിയോ? പ്രളയത്തേക്കാള്‍ അതിവേഗതയില്‍ കേരളത്തിലും മലയാളിമനസ്സുകളിലും 
കേരളവുമായി ഇതുവരെ ബന്ധമില്ലാതിരുന്ന മനസ്സുകളിലും ഉയര്‍ന്ന കാരുണ്യം 
ദൈവസന്നിധിയില്‍ നിന്നുളള മറുപടിയല്ലാതെ മറ്റെന്താണ്‌? നമ്മുടെ ജനങ്ങള്‍ക്ക്‌ ഒരേമനസ്സോടെ, 
ജാതി, മത, രാഷ്ട്രീയ ചിന്തകള്‍ക്കപ്പുറത്തേക്ക്‌ ഒരേദിശയില്‍ ചിന്തിക്കുവാനും ഗ്രവര്‍ത്തിക്കുവാനും 
സാധിക്കണം. മനസ്സുകള്‍ ഒന്നിച്ചാല്‍ ഏതൊരു ദുരന്തത്തെയും അതിജീവിക്കുവാന്‍ നമുക്ക്‌ 
കഴിയും അതിജീവനത്തിന്റെ നാളുകളില്‍ ഈയൊരു പാഠം ലോകത്തിന്‌ തന്നെ പ്രചോദനമാകട്ടെ! 


njerngns ഫിത്ച്‌, 1 
കമാ rage deem വം 
<< Yee 


കര്‍ദ്ദിനാള്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ 
മേജര്‍ ആര്‍ച്ചുബിഷപ്പ്‌-കാതോലിക്കോസ്‌ 


ക്രൈസ്തവ ഉസ്പ്ററംബര്‍ - ഒക്ടോബര്‍ 2018 


നി നു a ve 
hl was 


കേര്‍ളം തോല്‍ലിച്ച 


൦ ൦ ൭% ൭. 


൦ ൦ ൦% ൭. 


൭. 


ആഗസ്റ്റ്‌ മാസം 3-0൦ വാരം വരെ നീണ്ടു നിന്നു. 
474 പേരുടെ മരണം 75000 വീടുകള്‍ക്ക്‌ നാശനഷ്ടം. 


1600 കിലോമീറ്ററോളം പ്രധാന റോഡുകളും 8200 ഓളം കിലോമീറ്റര്‍ വരുന്ന ഗ്രാമീണ 
റോഡുകളും തകര്‍ന്നു തരിപ്പണമായി. 


134 പാലങ്ങള്‍ പൂര്‍ണ്ണമായോ ഭാഗീകമായോ തകര്‍ന്നു. 
40000 കോടി രൂപയുടെ നാശനഷ്ടങ്ങള്‍ 
1500000 ലക്ഷത്തോളം ആളുകള്‍ ദുരിതാശ്വാസ ക്യാമ്പുകളില്‍ 


മൂവായിരത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളികള്‍ അറുപതിനായിരത്തിലധികം ആളുകളെ 
മരണക്കയത്തില്‍ നിന്നും കരകയറ്റി. 


തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ലത്തീന്‍ രൂപതകളുടെ സമയോചിതമായ ഇടപെടല്‍ 
ആയിരത്തോളം മത്സ്യത്തൊഴിലാളികളെയും 440-ബോട്ടുകളും ക്രമീകരിക്കുവാന്‍ രൂപതകള്‍ 
മുന്നിട്ടിറങ്ങി. 


കേരള കത്തോലിക്കാ സഭ 50 കോടിയിലധികം രൂപ ചിലവഴിച്ച്‌ രക്ഷാപ്രവര്‍ത്തനങ്ങളില്‍ സജീവം. 
4094 ദുരിതാശ്വാസ ക്യാമ്പുകള്‍ സര്‍ക്കാരിനോട്‌ ചേര്‍ന്ന്‌ സഭ തുറന്നു. 

പത്തു ലക്ഷത്തോളം ആളുകളെ സഭയുടെ സംവിധാനങ്ങളില്‍ മാറ്റി പാര്‍പ്പിച്ചു. 

192 ഹെല്‍പ്‌ ഡസ്ക്ക്‌കള്‍ സഭ തുറന്നു. 


രൂപതാ സോഷ്യല്‍ സര്‍വ്വീസ്‌ സൊസൈറ്റികളുടെ നേതൃത്വത്തില്‍ ദുരിതാശ്വാസ 
ക്യാമ്പുകളിലേക്ക്‌ സഹായ പ്രവാഹം. 


കാരിത്താസ്‌ ഇന്ത്യ 50 കോടിയിലധികം രൂപ ചിലവഴിച്ച്‌ ദുരിത മേഖലകളില്‍ സജീവ സാന്നിധ്യം. 


വിവിധ കത്തോലിക്കാ രൂപതകളില്‍ നിന്നും സ്ഥാപനങ്ങളില്‍ നിന്നും മുഖ്യമന്ത്രിയുടെ 
ദുരിതാശ്വാസ നിധിയിലേക്ക്‌ സഹായ പ്രവാഹം. 


മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ തിരുവനന്തപുരം മേജര്‍ അതിരൂപതയുടെ 

25 ലക്ഷം രൂപ അഭിവന്ദ്യ കര്‍ദ്ദിനാള്‍ ബസേലിയോസ്‌ ക്ലീമിസ്‌ കാതോലിക്കാബാവ 

മുഖ്യമന്ത്രിക്ക്‌ കൈമാറി. 

ജനങ്ങളുടെ പുനരധിവാസത്തിനായി പ്രത്യേക പദ്ധതികള്‍ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ 
നടപ്പാക്കും. 


മലങ്കര കാത്തലിക്‌ യൂത്ത്‌ മൂവ്മെന്റ്‌ (MCYM) തിരുവനന്തപുരം മേജര്‍ അതിരൂപതാ സമിതി ജനങ്ങളുടെ 
അതിജീവനത്തിനായി തയ്യാറാക്കിയ ജീവനം സജീവമായി മുന്നോട്ട്‌ പോകുന്നു. 


cM മേജര്‍ അതിരൂപതാ ഡയറക്ടര്‍ റവ. ഫാ. വര്‍ഗ്ഗീസ്‌ കിഴക്കേകര സ്വന്തം കാര്‍ വിറ്റുകിട്ടുന്ന പണം 
ജീവനം പദ്ധതിക്ക്‌ നല്‍കി മാതൃകയാകുന്നു. 


’ 


-  പ്രഭതകാലഖ്തെ 


a> 


ie 


നിശബ്ദ വിപ്പവകാര്‍ 


ക്കുറച്ചു കാലങ്ങള്‍ക്കു മുന്‍പുവരെ ധാരാളം മഴ 


തന്നിരുന്ന മണ്‍സൂണുകള്‍ കേരളത്തിന്റെ കാലാവസ്ഥയുടെ 
സജീവ ഘടകങ്ങളായിരുന്നു. എന്നാല്‍ അതിനുശേഷം 
പെയ്തു കൊണ്ടിരുന്ന മഴയില്‍ ഗണ്യമായ കുറവുണ്ടാ 
കുകയും നമ്മള്‍ അത്തരത്തില്‍പ്പെട്ട കാലാവസ്ഥാ വൃതിയാ 
നത്തിനു ഇരയാക്കപ്പെട്ടു എന്നദാസ്പദമാക്കി ചര്‍ച്ചകളും 
സെമിനാറുകളും സംഘടിപ്പിച്ച്‌ അതില്‍ ആശങ്കകളും 
ആശയങ്ങളും പങ്കുവച്ചു. അതിനെയൊക്കെ തകിടം മറിച്ച്‌ 
2018-ല്‍ പ്രകൃതി കനത്ത മഴയുടെ താണ്ഡവം സമ്മാനിച്ച്‌ 
ഒരായുസ്സിന്റെ സമ്പാദ്യമെല്ലാം പ്രളയത്തില്‍ ഒഴുകി പോകുന്ന 
വേളയില്‍ നാം ഉണര്‍ന്നു. സര്‍ക്കാര്‍ സംവിധാനങ്ങളും 
ജനങ്ങളും സൈന്യവും കൈകോര്‍ത്ത്‌ രക്ഷാപ്രവര്‍ത്ത 
നങ്ങള്‍ ആരംഭിച്ചു. അതില്‍ കേരളത്തിന്റെ സൈന്യമെന്ന്‌ 
കേരളാ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്‍ വിശേഷിപ്പിച്ച 
മത്സ്യത്തൊഴിലാളികളുടെ പങ്ക്‌ വലുതാണ്‌. തങ്ങളുടെ 
ജീവനോപാധിയായ വള്ളവും കൊണ്ട്‌ അന്നുവരെ തങ്ങളുടെ 
ജീവിതത്തില്‍ കണ്ടിട്ടില്ലാത്ത ദേശങ്ങള്‍ക്കും മനുഷ്യ 
ജീവിതങ്ങൾക്കും വേണ്ടി തിരിഞ്ഞു നോക്കാതെയാണ്‌ 
കുതിച്ചുപാഞ്ഞത്‌. എന്നാല്‍ പ്രളയത്തിന്റെ ദിവസങ്ങളിലും 
കത്തോലിക്കാ സഭയെ ആക്രമിക്കുക എന്നത്‌ തങ്ങളുടെ 
ജീവിത ലക്ഷ്യമാക്കി കഴിയുന്നവര്‍ എല്ലാ വിഷയങ്ങളിലും 
ചോദിക്കുന്നതു പോലെ സഭയെന്തു ചെയ്തു? സഭ കൈയ്യും 
കെട്ടി നോക്കി നില്‍ക്കുവാണോ? എന്നിങ്ങനെ 
ഉന്നയിക്കുന്നതിനോടപ്പം തന്നെ ഞായര്‍ വി.കൂര്‍ബ്ബാനയിലെ 


ക്മിന്‍ണ്‍ ഡാമിയന്‍ 


സ്ത്രോത്രക്കാഴ്ചയായി ലഭിക്കുന്ന പണം മുഖമന്ത്രിയുടെ 
ദുരിതാശ്വാസ നിധിയിലേക്ക്‌ നല്‍കുമെന്ന തീരുമാനത്തെയും 
അവര്‍ ചോദ്യം ചെയ്തു. സോഷ്യല്‍ മീഡിയില്‍ പ്രചരിപ്പിച്ചത്‌ 
ഇങ്ങനെയായിരുന്നു “ഈ തുകയ്ക്ക്‌ കണക്കുണ്ടോ? ഇതു 
സഭ തന്നെ കക്കുകയും മുക്കുകയും ചെയ്യും”. ഇത്തരം 
ചോദ്യങ്ങള്‍ക്ക്‌ ഞാന്‍ തന്നെ സോഷ്യല്‍ മീഡിയയിലൂടെ 
ഉത്തരം നല്‍കിയിരുന്നു. പ്രളയകാലത്തെ നിശബ്ദ 
വിപ്ലവകാരികള്‍ എന്ന ഫെയസ്ബുക്ക്‌ പോസ്റ്റിലൂടെ. 
ഓഖിയില്‍ കിട്ടിയ കാശിനു കൃത്യമായ കണക്കും 
(സംഭാവനകളും ദുരിതാശ്വാസ പ്രവര്‍ത്തന സഹായങ്ങള്‍ 
കിട്ടിയതും അത്‌ ആര്‍ക്കൊക്കെ അനുവദിച്ചു എന്നതിന്റെ 
കൃത്യമായ രേഖകള്‍ വരെ സഭ സര്‍ക്കാരിന്‌ നല്‍കിയിട്ടുണ്ട്‌) 
അതു വെളിപ്പെടുത്തണം എന്നു കൊട്ടിഘോഷിക്കുന്നവരോട്‌ 
പറയാനുള്ളത്‌ ഇത്രമാത്രം. നിങ്ങളുടെ ബക്കറ്റുകളെക്കാള്‍ 
സുരക്ഷിതമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെക്ക്‌ 
ഞായര്‍ സ്ത്രോത്ര കാഴ്ചകള്‍ എത്തുക തന്നെ ചെയ്യും... 


സഭയെന്തു ചെയ്തു എന്നു ചോദിക്കുന്നവരോട്‌ എനിക്കു 
നല്‍കാനുള്ള ഉത്തരം എന്നത്‌ എന്റെ ഇടവക തന്നെയാണ്‌. 
ഞാന്‍ ചൂണ്ടുന്നതു എന്റെ ഇടവക വികാരിയിലേക്ക്‌. 
അകലങ്ങളിലേക്കല്ല എന്റെ ജനതയുടെ നേര്‍ക്ക്‌ ....... 


8 കാഹളം സെപ്റംബര്‍ - ഒക്ടോബര്‍ 2018 ലം 


2018 ഓഗസ്റ്റ്‌ 16 വിഴിഞ്ഞം പരിശുദ്ധ സിന്ധു യാത്രാ മാതാ 
ദേവലായത്തിന്‌ ചരിത്രത്താളുകളില്‍ ഇടം നല്‍കീടുന്ന 
ദിനമായിരുന്നു. അന്ന്‌ വൈകുന്നേരം പാരിഷ്‌ കമ്മിറ്റി 
ഓഫിസില്‍ അതായത്‌ ഞങ്ങളുടെ ഇടവകയില്‍ അച്ചന്റെ 
മേടയില്‍ പാരീഷ്‌ കമ്മിറ്റി മീറ്റിംഗ്‌ നടന്നുകൊണ്ടിരി 
ക്കുകയായിരുന്നു. തിരുവനന്തപുരം ലത്തീന്‍ അതിരൂപത 
യിലെ ഏറ്റവും വലിയ ഇടവകയും ഇടവക മക്കളുടെ 
സാമൂഹിക വിഷയങ്ങളില്‍ സജീവമായി ഇടപെടലുകള്‍ 
നടത്തുന്നുമുണ്ട്‌. കമ്മിറ്റി മീറ്റിംങ്ങുകളില്‍ ജനങ്ങള്‍ 
ഉന്നയിക്കുന്ന അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങള്‍ ചര്‍ച്ച 
ചെയ്ത്‌ വേണ്ടപ്പെട്ട അധികാരികളുടെ മുമ്പില്‍ ഒരു കൂട്ടായ്മ 
പോലെ അവതരിപ്പിക്കാറുമുണ്ട്‌. അന്നേ ദിവസം കമ്മിറ്റി 
മീറ്റിംങ്ങിനിടയില്‍ 7.30-ന്‌ ഇടവക വികാരി ഫാദര്‍ ജസ്റ്റിന്‍ 
ജൂഡിന്‌ വിഴിഞ്ഞം പോലീസില്‍ നിന്നും ഒരു ഫോണ്‍ കോള്‍ 
വരുന്നു. പത്തനംത്തിട്ടയിലെ പ്രളയബാധിതയിടങ്ങളിലെക്ക്‌ 
പോകുന്നതിനായി കുറച്ചു വള്ളങ്ങള്‍ ആവശ്യമുണ്ടെന്ന്‌. 
എന്നാല്‍ സര്‍ക്കാര്‍ സംവിധാനങ്ങളുടെ സ്വാഭാവിക 
്രവര്‍ത്തനരീതികളെപ്പറ്റി സൂനാമി സമയത്ത്‌ അഞ്ചുതെങ്ങ്‌ 
ഇടവകയിലും ഓഖി താണ്ഡവ സമയങ്ങളില്‍ പൂന്തുറ 
ഇടവകയിലും ഇടവക വികാരിയായി പ്രവര്‍ത്തിച്ച 
അനുഭവത്തില്‍ ഈ ആവശ്യകത സര്‍ക്കാര്‍ ഉത്തരവായി 
ലഭിക്കണമെന്ന്‌ ആവശ്യപ്പെട്ടു... കാരണം ഇവിടെ നിന്നു 
പോകുന്ന വള്ളങ്ങള്‍ക്കും മത്സ്യത്തൊഴിലാളികള്‍ക്കും 
സുരക്ഷ ഉറപ്പാക്കന്‍ അത്യാവശ്യമായിരുന്നു ആ ഉത്തരവ്‌. 
കലക്ടര്‍ ഉത്തരവിറക്കി 8 മണിയ്ക്ക്‌ ഇടവക വികാരിയെ 
അറിയിക്കുന്നു. ഇനി മുന്‍പിലുള്ള കടമ്പ എന്നത്‌ വീടുകളില്‍ 
ആയിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ അറിയിക്കുക 
എന്നതാണ്‌. 


ഞങ്ങളുടെ ഇടവകയ്ക്ക്‌ ഇടവക ജനങ്ങള്‍ വസിക്കുന്ന 
പ്രധാന ഇടങ്ങളില്‍ പെട്ടെന്നുള്ള അറിയിപ്പുകള്‍ നല്‍കാനുള്ള 
ശബ്ദസംവിധാനം ഉണ്ട്‌. ഇടവകയുടെ അതിര്‍ത്തികളില്‍ 
നീണ്ടു നില്‍ക്കുന്ന ഈ സംവിധാനം ഏകജാലകം എന്നാണ്‌ 
അറിയപ്പെടുന്നത്‌. ഓഖിയില്‍ ഞങ്ങളോട്‌ തിരിച്ചു 
വരുകളെയും നഷ്ടപ്പെടലുകളുടെയും വേര്‍പ്പാടുകളെയും 
അറിയിച്ചിരുന്നത്‌ ഈ ഏകജാലക സംവിധാനമാണ്‌. അതില്‍ 
സാധാരണയായി പാരീഷ്‌ കമ്മിറ്റി അംഗങ്ങള്‍ ഏകജാലക 
ബുക്കില്‍ അറിയിപ്പ്‌ എഴുതി സമയം രേഖപ്പെടുത്തി ഒപ്പിട്ട 
ഇടവക മക്കളെ അറിയിക്കുന്നു. പക്ഷേ അന്നത്തെ വള്ളങ്ങള്‍ 
ദുരന്തമുഖത്തു പോകാന്‍ തയ്യാറാകണം എന്ന അറിയിപ്പ്‌ 
നല്‍കിയത്‌ ഇടവക വികാരി ഫാദര്‍ ജസ്റ്റിന്‍ ജൂഡ്‌ 
നേരിട്ടായിരുന്നു. പൂന്തുറ ഇടവകയില്‍ നിന്ന്‌ സ്ഥലം മാറ്റം 
ലഭിച്ച്‌ വിഴിഞ്ഞം ഇടവകയില്‍ വന്നിട്ട്‌ അധികനാള്‍ 
കഴിഞ്ഞിരുന്നില്ല. ഏകജാലകത്തിലൂടെ ആ വൈദികന്‍ 
അറിയിക്കുമ്പോള്‍ ഒരോ വീടുകളിലും കടപ്പുറത്തും ഇരുന്ന 
മത്സ്യത്തൊഴിലാളികള്‍ കേട്ട്‌ വിഴിഞ്ഞം ഹാര്‍ബറിലേക്ക്‌ ഓടി 
ചെന്നു.15 മിനിട്ടുകള്‍ക്കു ശേഷം പത്തു വള്ളങ്ങളെ 
യഠ്രതയാക്കാന്‍ പോയ ഇടവക വികാരിയും കമ്മിറ്റി 
അംഗങ്ങളും കാണുന്നത്‌ ഒരു ജനാവലിയെയാണ്‌ . വെറും 15 
മിനിട്ടു കൊണ്ട്‌ ഏതൊരു സൈന്യത്തെക്കാള്‍ അന്‍പത്‌ 
വള്ളങ്ങളും അതിലെ മത്സ്യത്തൊഴിലാളികളും എന്തിനും 
തയ്യാറായി നിന്നു. പോലീസുകാര്‍ ലോറികള്‍ ഒരുക്കി. 
ലോറികള്‍ വളരെ ചുരുക്കമായിരുന്നു. 21 ഓളം വള്ളങ്ങളെ 


ക്രൈസ്തവ ഉസ്പ്ററംബര്‍ 


ഒക്ടോബര്‍ 2018 


മാത്രമേ ദുരന്തമുഖത്തേയ്ക്കു യാത്രയാക്കാന്‍ സാധിച്ചുള്ളു. 
യുവജനങ്ങള്‍ വള്ളങ്ങള്‍ തള്ളി കേറ്റാന്‍ മുന്‍പന്തിയി 
ലുണ്ടായിരുന്നു. പള്ളിയില്‍ നിന്ന്‌ അടിയന്തര ഉപയോഗത്തിന്‌ 
ഒരു വള്ളത്തിന്‌ 2000 രൂപ വച്ചു നല്‍കി. അവസാന 
വളളത്തെയും യാരതയാക്കുമ്പോള്‍ സമയം പിറ്റേന്ന്‌ 
അതിരാവിലെ 4 മണിയായി. അതു വരെ വൈദികരും 
ജനങ്ങളും അവിടെ സന്നിഹിതരായിരുന്നു. കൂടാതെ തന്നെ 
വിഴിഞ്ഞം മത്സ്യ ബന്ധന ഹാര്‍ബറില്‍ അന്ന്‌ സീസണ്‍ 
ദിനങ്ങളായിരുന്നു. ധാരാളം കൊഞ്ചും കണവയും മീനും 
കൊണ്ട്‌ സമ്പന്നമായ ദിനങ്ങളില്‍ അവര്‍ തുടര്‍ന്നുള്ള രണ്ടു 
ദിവസത്തേയ്ക്ക്‌ തുറമുടക്ക്‌ (പഖാപിച്ചു. അന്നുവരെ 
തങ്ങളുടെ ജീവിതത്തില്‍ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഒരു 
ജനതയ്ക്കും ദേശത്തിനും വേണ്ടി കുതിച്ച തങ്ങളുടെ 
പിയപ്പെട്ടവരോടപ്പം ആ തീരമാകെ തങ്ങളുടെ രണ്ടു 
ദിവസത്തെ വരുമാനമെല്ലാം ഇപേക്ഷിച്ച്‌ ഐക്യദാര്‍ഡ്യം 
പ്രഖ്യാപിച്ചു... 


ഒരു പക്ഷേ പള്ളിയുടെ മേല്‍ അവര്‍ അര്‍പ്പിച്ചിരിക്കുന്ന 
വിശ്വാസത്തിന്റെ ബലത്തില്‍ തന്നെയാണ്‌ അവര്‍ ഇറങ്ങി 
തിരിച്ചത്‌. തങ്ങള്‍ക്ക്‌ എന്തുവന്നാലും ആരെക്കാളും 
ഉപരിയായി തങ്ങളുടെ പ്രിയപ്പെട്ട ഇടവക വികാരിയും ഇടവക 
മക്കളും ഒപ്പം ഉണ്ടാകുമെന്ന ബോധ്യത്തിലാണ്‌ അവര്‍ 
രക്ഷാപ്രവര്‍ത്തനം ഭംഗിയായി നിര്‍വഹിച്ചു തിരികെ വന്നത്‌. 
ആയിരക്കണക്കിനു പേരെ രക്ഷപ്പെടുത്തി മടങ്ങിവരുമ്പോള്‍ 
അവര്‍ക്ക്‌ അതിയായ ആനന്ദമായിരുന്നു മനസ്സില്‍. പക്ഷേ 
പ്രളയജലം വറ്റി വള്ളങ്ങള്‍ തറയില്‍ ഉറച്ചു ഭക്ഷണം പോലും 
കിട്ടാതെ നിസഹായകരായി നിന്ന അവരെ പലരും 
കൈവിട്ടപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട കമ്മിറ്റി അംഗങ്ങള്‍ 
തങ്ങളുടെ രണ്ടു ദിവസത്തെ തൊഴില്‍മുടക്കി ഭക്ഷണവും 
വെള്ളവും കൊണ്ട്‌ വഴിയില്‍പ്പെട്ടു പോയ മത്സ്യത്തൊ 
ഴിലാളികളെ തേടി ചെന്നു. ഒപ്പം ഇടവകയില്‍ നിന്നും 
ശേഖരിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള സാധനങ്ങളും 
കൊണ്ടു പോയിരുന്നു. സഭയെ വിമര്‍ശിച്ചു ആത്മ 
നിര്‍വൃതിയടയുന്നവരെ ഓര്‍ക്കുക നിങ്ങള്‍, സഭയുടെ നേര്‍ക്ക്‌ 
വിമര്‍ശനത്തിന്റെ ചൂണ്ടുവിരല്‍ നീട്ടി സന്തോഷി 
ക്കുമ്പോള്‍ നിങ്ങളുടെ കരത്തിലെ ബാക്കി വിരലുകള്‍ 
നിങ്ങളോട്‌ പറഞ്ഞിടും ഹേ മനുഷ്യാ..... നിന്നെക്കാളേറെ 
ഒന്നും വിളിച്ചു പറയാതെ സഭ പ്രളയകേരളത്തിന്‌ ഒത്തിരി 
നന്‍മകള്‍ ചെയ്തു കൊണ്ടിരിക്കുന്നു എന്ന സത്യം. 


ഓഖിയില്‍ പ്രളയരക്ഷകരുടെ ഒപ്പം നിന്ന സഭ. 


പ്രളയം നമ്മള്‍ അതിതീധ്രതയില്‍ ചര്‍ച്ചയാക്കിടുമ്പോള്‍ 
മത്സ്യത്തൊഴിലാളികളെ വാഴ്ത്തിപ്പാടിടുമ്പോള്‍ കേരളം മറന്നു 
തുടങ്ങിയ ഒരു ദുരന്തത്തിന്റെ ഇരകളായിരുന്നു ആ മനുഷ്യര്‍ 
.കഴിഞ്ഞവര്‍ഷം നവംബര്‍ 29 ന്‌ അറബിക്കടലില്‍ താണ്ഡവം 
തീര്‍ത്ത ഓഖി ചുഴലിക്കാറ്റിന്റെ ഇരകളായിരുന്നു പ്രളയ 
കേരളത്തിന്റെ രക്ഷകരായി തീര്‍ന്ന കേരളത്തിന്റെ സ്വന്തം 
സൈന്യമായ മത്സ്യത്തൊഴിലാളികള്‍ നടു കടലില്‍ 
കൂട്ടക്കൊലയ്ക്ക്‌ ഇരയാക്കപ്പെട്ടപ്പോള്‍, തീരദേശത്തിന്റ 
രക്തസാക്ഷികളാക്കപ്പെട്ടപ്പോള്‍ ഭരണകൂടങ്ങള്‍ പരസ്പരം 
പഴിചാരി നിന്നിടുന്ന നേരം അവരെ മാറോടു ചേര്‍ത്തു 
പിടിച്ചതു കത്തോലിക്കാ സഭ തന്നെയാണ്‌. അതിനുദാഹരണം 
വിഴിഞ്ഞം ഇടവകയില്‍ ഞാന്‍ കണ്ടകാഴ്ചകള്‍ തന്നെയാണ്‌. 


ഒരു ദൃക്സാക്ഷി വിവരണം എന്നു തന്നെ പറയാം. നവംബര്‍ 
മാന്‌ ഓഖി അറബിക്കടലില്‍ രൂപം കൊണ്ടീടുമ്പോള്‍ 
ഒന്നുമറിയാതെ തങ്ങളുടെ അന്നത്തിനു വേണ്ടി വലയെറിഞ്ഞു 
നിന്നവരുടെ ജീവിതങ്ങള്‍ പൊടുന്നനെ ആഴിയുടെ 
അകത്തളങ്ങളിലേക്ക്‌ താഴ്ത്തപ്പെട്ടു. കാലാവസ്ഥ അറിയിപ്പു 
കളില്‍ ശാസ്ത്രത്തിനും സര്‍ക്കാരുകള്‍ക്കും പിഴച്ചപ്പോള്‍ 
അനന്തപുരിയുടെ തീരങ്ങളിലെ മത്സ്യത്തൊഴിലാളികളുടെ 
വീടുകളില്‍ മരണം ആഴ്ന്നിറങ്ങി. തങ്ങളുടെ അന്നത്തിനായി 
കടലില്‍ പോയവരുടെ ജീവനു വേണ്ടി അമ്മമാരും 
പെങ്ങളമാരും ഭാര്യമാരും ഉള്‍പ്പെടുന്ന സ്ത്രീജനങ്ങള്‍ വാവിട്ട്‌ 
നിലവിളിച്ചു കരഞ്ഞപ്പോള്‍ ചാനല്‍ ചര്‍ച്ചയുടെ ആവേശത്തില്‍ 
ഉന്നതങ്ങള്‍ നല്‍കിയ ഉത്തരമിതായിരുന്നു. തിരുവനന്ത 
പുരത്തെ പെണ്ണുങ്ങളുടെ കരച്ചില്‍ ഒരു പ്രത്യേകതരം 
കരച്ചിലാണെന്ന്‌. രക്ഷാപ്രവര്‍ത്തനത്തിനു കോസ്റ്റ്‌ ഗാര്‍ഡും 
കോസ്റ്റല്‍ പോലീസും പകച്ചു നിന്നവേളയില്‍ വിഴിഞ്ഞത്തു 
നിന്നു ഓഖിയില്‍ തലനാരിഴയ്ക്ക്‌ രക്ഷപ്പെട്ടുവന്നവര്‍ തന്നെ 
തിരികെ പോയി അവരുടെ കൂടപ്പിറപ്പുകളെ കൂട്ടികൊണ്ടു 
വരാന്‍. വൈദികരും ഇടവക ജനങ്ങളും ഒത്തുചേര്‍ന്ന്‌ 
സര്‍ക്കാര്‍ സംവിധാനങ്ങളെക്കാള്‍ ഒരുപടി മുന്നില്‍ നിന്നു 
എന്നു തന്നെ പറയാം. പള്ളികളില്‍ തിരിച്ചു വരാത്തവര്‍ക്കായി 
വിലാപങ്ങളും പ്രാര്‍ത്ഥനകളും ഉയര്‍ന്നു. കടലില്‍ ജീവന്‍ 
പൊലിഞ്ഞ്‌ ഒഴുകി നടക്കുന്ന മൃതശരീരങ്ങളെ ആരും 
എടുക്കാതെ വന്നപ്പോള്‍ ഇടവക തന്നെ സഹായങ്ങള്‍ ഒരുക്കി 
അവരെ പറഞ്ഞയച്ചു. ഇന്നും ഞാന്‍ ഓര്‍ക്കുന്നുണ്ട്‌. 
വിഴിഞ്ഞത്തെ മത്സ്യബന്ധന ഹാര്‍ബറിനു സമീപമുള്ള 
പോര്‍ച്ചുഗീസുകാര്‍ പണിത പഴയ പളളിയുടെ ഓരത്ത്‌ 
തങ്ങളുടെ വയര്‍ലെസ്‌ സെറ്റില്‍ പോയ വള്ളങ്ങളില്‍ നിന്നും 
ലഭിക്കുന്ന സന്ദേശങ്ങള്‍. പള്ളിയും പട്ടക്കാരും ജനങ്ങളും 
ആകാംഷയോടെ കാത്തിരുന്ന നിമിഷങ്ങള്‍. അന്ന്‌ കുറച്ചു 
ജീവനുകള്‍ കൊണ്ട്‌ രണ്ടു വള്ളങ്ങള്‍ വന്നു. എന്നാല്‍ ബാക്കി 
വന്ന വള്ളങ്ങളെല്ലാം കൊണ്ടുവന്നത്‌ ചേതനയറ്റ കടലില്‍ 


കിടന്ന്‌ വികൃതമായി തീര്‍ന്ന ശരീരങ്ങളായിരുന്നു. ഈരും 
പേരും നോക്കാതെ മത്സ്യത്തൊഴിലാളി എന്ന ചോരയില്‍ 
അവര്‍ കൊണ്ടുവന്നു. ഡിഎന്‍എ ടെസ്റ്റു നടത്തി ആളുകളെ 
തിരിച്ചറിഞ്ഞപ്പോള്‍ സ്വന്തം ഇടവകളിലേക്ക്‌ ആ മൃതദ്ദേ 
ഹങ്ങള്‍ പോയി ഏറ്റുവാങ്ങി സകല ചിലവും ഏറ്റെടുത്ത്‌ 
സജന്യമായി സംസ്ക്കാരവും ഓര്‍മ്മക്കുര്‍ബ്ബരാനകളും 
ഇടവകകള്‍ നടത്തി. 


ആ മരണവീടുകളിലേക്ക്‌ ആശ്വാസം പകരാന്‍ പ്രബുദ്ധ 
കേരളമോ ഇന്ന്‌ ്രളയബാധിതരായ ഇടങ്ങളില്‍ നിന്നോ 
ആരും തന്നെ കടന്നു ചെന്നില്ല. പകരം കേരളകത്തോലിക്കാ 
സഭയിലെ മ്മെതാന്‍മാരും വൈദികരും ജനങ്ങളും 
തന്നെയാണ്‌ പലയിടങ്ങളില്‍ നിന്നും അവിടെയ്ക്ക്‌ കടന്നു 
ചെന്നത്‌. വിഴിഞ്ഞം മണ്ണില്‍ മലങ്കര കത്തോലിക്കാ സഭയുടെ 
പരമാധ്യക്ഷന്‍ കര്‍ദ്ദിനാള്‍ ക്ലീമീസ്‌ കാതോലിക്കാ ബാവ 
കടന്നു വന്നത്‌ ഒരിക്കലും ഞങ്ങള്‍ മറക്കില്ല. 20 ഓളം മരണ 
വീടുകളില്‍ കാല്‍നടയായി ചെന്ന്‌, അവരെ ആശ്വസിപ്പിച്ച്‌ 
മരണപ്പെട്ടവര്‍ക്കു വേണ്ടി പ്രാര്‍ത്ഥിച്ച്‌ വീടുകള്‍ തിങ്ങിനിറഞ്ഞ 
വഴികളിലൂടെ ആ കാഷായ വസ്ത്രധാരി നടന്നു പോയപ്പോള്‍ 
ഏവരും ആയിരം നന്ദികള്‍ നല്‍കിക്കൊണ്ട്‌ കരങ്ങള്‍ കൂപ്പി 
നിന്നു. ഇനിയൊരു മത്സ്യത്തൊഴിലാളികളുടെ ജീവിതങ്ങള്‍ 
കടലില്‍ പൊലിയാതിരിക്കാന്‍ ലൈഫ്‌ ജാക്കറ്റ്‌ വിതരണ 
ത്തിന്‌ നല്ലൊരു തുക സംഭാവന ചെയ്തു. തന്റെ നാമഹേതു 
തിരുന്നാള്‍ ആഘോഷങ്ങള്‍ പൂര്‍ണ്ണമായും ഒഴിവാക്കി. 
ആഘോഷിക്കുവാന്‍ താല്‍പര്യപ്പെട്ടവരെ നിരുല്‍സാഹ 
പ്പെടുത്തി. ഓര്‍ക്കുക ഓഖിയുടെ കാലത്തും ആരായിരുന്നു 
മത്സ്യത്തൊഴിലാളികളെ മാറോടു ചേര്‍ത്തു പിടിച്ചതെന്ന്‌. 
അവസാനമായി പറഞ്ഞുകൊള്ളട്ടെ ദാരിദ്രം പേറുന്ന തന്റെ 
ജീവിതത്തിനിടയിലും അവന്‍ മുറുകെ പിടിക്കുന്നു 
ക്രിസ്തുവിനെയും പള്ളിയേയും പട്ടക്കാരനെയും...... 


രള മോഡല്‍ വികസനം, ഇപ്പോള്‍ പുനര്‍നിര്‍മ്മാണം... 
ഇങ്ങനെ കേരളത്തെക്കുറിച്ചുളള ചര്‍ച്ചകളില്‍ ഭരണപക്ഷം, 
പ്രതിപക്ഷം, ഇതുവരെയും പച്ചപിടിക്കാത്ത പക്ഷങ്ങള്‍ 
എന്നിങ്ങനെ വിവിധ രാഷ്ട്രീയ സംഘടനകളെയും പ്രസ്ഥാന 
ങ്ങളുടേയും പങ്കാളിത്തത്തെക്കുറിച്ച്‌ ഘോരഘോരം 
വാഗ്വാദങ്ങള്‍ നടക്കുമ്പോള്‍ ഈ കേരളമോഡല്‍ മറ്റു 
സ്ഥലങ്ങളില്‍ എന്തുകൊണ്ട്‌ നാളിതുവരെ ഉണ്ടായില്ല എന്നു 
നാം ചിന്തിക്കണം. 


അതായത്‌ ഉത്തമാ, മേല്‍പറഞ്ഞ പക്ഷങ്ങളിലെ രാഷ്ട്രീയ 
പാര്‍ട്ടികള്‍ മറ്റു സ്ഥലങ്ങളില്‍ ഇല്ലാത്തതുകൊണ്ടാണോ.... 
അതോ അവിടെ വികസനം വേണ്ടാത്തതുകൊണ്ടാണേോ... 
ഇന്ത്യയില്‍ കേരളം ഉള്‍പ്പെടാത്തതുകൊണ്ടാണോ... 
സംശയങ്ങള്‍ കുന്നുകൂടുന്നു. 


അതുകൊണ്ട്‌ ഇനിയും കണ്ണടച്ചു ഇരുട്ടാക്കാന്‍ പറ്റാത്ത 
ചില സത്യങ്ങളുണ്ടെന്ന്‌ ഇവിടുത്തെ രാഷ്ട്രീയ കോമരങ്ങളും 
മാധ്യമ ന്യായാധിപന്മാരും മനസിലാക്കണം. 


പറഞ്ഞുവരുന്നത്‌ നൂറ്റാണ്ടുകളായി (സംസ്ഥാനം 
രൂപീകരിക്കുന്നതിനും മുമ്പ്‌, ഈ രഷ്ട്രീയ കുമിളുകള്‍ 
മുളയ്ക്കുന്നതിനും മുമ്പ്‌) കേരളനാടിന്‍റെ പുരോഗതിയില്‍ 
നിര്‍ലോഭമായ സംഭാവനകള്‍ നല്‍കിക്കൊണ്ടിരിക്കുന്ന 
സര്‍ക്കാരിതര മത-സാമുദായിക സംഘടനകളെ (NGOs - Non 


്ണ്തവ സെപ്റ്റംബര്‍ — ഒക്ടോബര്‍ 2018 


Government Organizations) ക്കുറിച്ചാണ്‌. (ഉത്തമാ, വര്‍ഗീയത, 
മതവികാരം എന്നീ ലേബലുകള്‍ ഇതില്‍ ഉള്‍പ്പെടില്ല) 


കേരളത്തിന്റെ വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹികാ 
വബോധ മേഖലയില്‍ നിശബ്ദം സേവനം ചെയ്യുന്ന 
അനേകരുണ്ടെന്നും അവരെ ആരും വിളിക്കാതെ തന്നെ 
ഓടിയെത്തുമെന്നും, മറ്റുള്ളവരെ സഹായിക്കാന്‍ അവര്‍ക്ക്‌ 
ആരുടെയും റിലീഫ്‌ ഫണ്ട്‌ ആവശ്യമില്ലെന്നും, തങ്ങളുടെ 
സ്വന്തമായതെല്ലാം മറ്റുള്ളവരുടെ ജീവന്‍ രക്ഷിക്കാന്‍ 
നല്‍കുന്നതില്‍ യാതൊരുവിധമായ സ്വാര്‍ത്ഥതയുമില്ലെന്നും 
തെളിയിച്ച അനേകം വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഈ 
വെള്ളപൊക്കത്തില്‍ ഒലിച്ചുപോകാതെ കേരളത്തിന്റെ 
പച്ചപ്പായി നില്‍ക്കുന്നുവെന്ന്‌ നാം കണ്ടിട്ട്‌ മണിക്കൂറുകള്‍ 
അധികം കഴിഞ്ഞിട്ടില്ല. 


സ്വന്തം ശരീരം മറ്റുള്ളവര്‍ക്ക്‌ ജീവിനിലേയ്ക്ക്‌ ചവിട്ടി 
കയറാനുള്ള ചവിട്ടുപടിയാക്കിയവനും, അയലത്തെ വീട്ടില്‍ 
വെള്ളംകയറിയപ്പോള്‍ സ്വന്തം വീട്ടിലെ രണ്ടാം നിലയിലേയ്ക്ക്‌ 
എല്ലാവരേയും വിളിച്ചുചേര്‍ത്ത്‌ ഉള്ള ഭക്ഷണം വച്ചുവിളമ്പി 
സംരക്ഷിച്ച വീട്ടുകാരും, അനേകരെ രക്ഷിക്കാന്‍ ജീവന്‍ 
തൃജിച്ചവരും, സ്വന്തം ചെലവില്‍ ബോട്ടുമായി ചെന്ന്‌ 
അനേകരെ വെള്ളത്തില്‍ നിന്ന്‌ കോരിയെടുത്ത കേരളത്തിന്റെ 
സ്വന്തം ഭടന്മാരും, ഡ്യൂട്ടി സമയം കൂടിയോ കുറഞ്ഞോ എന്ന്‌ 
വാച്ചില്‍ നോക്കാതെ അവസാനത്തെ ആളെയും കോരി 


eh 


യെടുക്കാന്‍ ദിവസങ്ങളോളം വെള്ളത്തില്‍ സേവനം ചെയ്ത 
പോലീസും, സായുധസേനാംഗങ്ങളും, അഗ്നിശമന 
സേനാംഗങ്ങളും, രാഷ്ടീയ പ്രസ്ഥാനങ്ങളുടെ പ്രകടനപത്രിക 
നോക്കിയല്ല, കേരളത്തെ കോരിയെടുത്തത്‌. മനുഷ്യത്വം 
നശിക്കാത്ത മനുഷ്യര്‍ ദൈവത്തിന്റെ സ്വന്തം നാട്ടില്‍ 
ഏറെയാണെന്ന്‌ അവര്‍ തെളിയിച്ചു. സ്വദേശത്തും 
വിദേശത്തുമുള്ള മലയാളികള്‍ ഉറക്കമിളച്ചു കാവല്‍മാലാഖ 
മാരെ പോലെ അനേകരെ കോരിയെടുത്തത്‌ നമുക്ക്‌ 
അഭിമാനത്തോടെ മറ്രതമെ ഓര്‍ക്കാന്‍ സാധിക്കുകയുള്ളൂ. 
അവര്‍ക്ക്‌ നിറമില്ലായിരുന്നു, പ്രകടനപ്രതിക ഇല്ലായിരുന്നു.. 
നാടിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പ്രിയപ്പട്ടവരെ കുറിച്ചുള്ള 
ആശങ്കളും മാത്രം... 


അതുപോലെ, കേരളത്തിനെ അങ്ങോളമിങ്ങോളമുള്ള 
സകലരേയും കൂട്ടിച്ചേര്‍ത്ത്‌ മനുഷ്യത്വത്തിന്റെ കോരുവലയില്‍ 
ദുരന്തബാധിതരെ കോരിയെടുക്കാന്‍ കേരളത്തിലെ 
ബ്യൂറേോാരകസി (രപത്യേകിച്ച്‌ അറിവും അനുഭവവും 
സാമൂഹിക പ്രതിബദ്ധതയും ഉള്ള ഉദ്യേഗസ്ഥര്‍) കാണിച്ച 
കര്‍മ്മകുശലത നാം മറന്നുപോകാന്‍ പാടില്ല. സഹോദരനില്‍ 
ദൈവത്തെ കാണാന്‍ പഠിപ്പിക്കുക മാതമല്ല, അണിഞ്ഞ 
തൂവെള്ള വസ്ത്രത്തില്‍ ചെളിപ്പറ്റുമോയെന്ന്‌ ആശങ്കപ്പെടാതെ 
ആയിരങ്ങള്‍ക്ക്‌ രക്ഷയുടെ കരങ്ങള്‍ നീട്ടിയ അനേകം 
മാലാഖമാരും പുണ്യപുരുഷന്മാരും ഈ പ്രളയത്തിലും 
മുങ്ങാതെ നില്‍ക്കുന്നു. ആരാധനാലയങ്ങള്‍ മന്ത്രങ്ങളും 
പൂജകളും മുടങ്ങാതെ നടക്കുന്ന ഇടങ്ങള്‍ മാത്രമല്ല, മനുഷ്യരെ 
മാറോട്‌ ചേര്‍ക്കുന്ന ദൈവസങ്കേതങ്ങളാണെന്ന്‌ നാം 
കണ്ടുകഴിഞ്ഞു. 


മേല്‍പറഞ്ഞ വിഭാഗങ്ങളിലുള്ളവര്‍ ചെയ്ത കാര്യങ്ങള്‍ 
ഭരണപക്ഷത്തിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ നേട്ടമെന്നോ 
കോട്ടമെന്നോ വാദിക്കാന്‍ വെമ്പല്‍കൊള്ളുന്ന രാഷ്ടീയ 


ക്രൈസ്തവ 


ഉക്ടടോബര്‍ 2018 


ഒസപ്റംബര്‍ 


നേതാക്കന്മാര്‍ കണ്ണടച്ചു ഇരുട്ടാക്കരുത്‌... അടുത്ത തെര 
ഞ്ഞെടുപ്പിനുള്ള രാഷ്ടീയ മുതലെടുപ്പിന്‌ ഈ പ്രളയത്തെ 
ഉപയോഗിക്കരുത്‌... അല്ലെങ്കില്‍ ഇനിയുള്ള തെരഞ്ഞെടുപ്പ്‌ 
പ്രളയത്തില്‍ മുങ്ങിപ്പോകുന്ന നിങ്ങളെ രക്ഷിക്കാന്‍ ആരും 
വരുമെന്ന്‌ കരുതരുത്‌. 


അതുകൊണ്ട്‌, ചര്‍ച്ചകളും വിചിന്തനങ്ങളും രാഷ്ഷ്്രീയ 
നിറംകലര്‍ത്തി മലിനപ്പെടുത്താതിരിക്കാന്‍ എല്ലാവരും 
ശ്രദ്ധിക്കണം. 


കേരളവികസനം 1950-നു ശേഷം ശുനൃതയില്‍ നിന്ന്‌ 
ഉണ്ടായതല്ല എന്ന സത്യം നാം തിരിച്ചറിയണം. ഇത്‌ 
നൂറ്റാണ്ടുകളായി ആര്‍ജ്ജിച്ചെടുത്ത സാമൂഹികബോധവും 
വിജ്ഞാനവികസനവമാണെന്ന്‌ മറന്നുപോകരുത്‌. അതില്‍ 
നിര്‍ണായക പങ്കുവഹിച്ചത്‌ സാമൂഹി-സാമുദായിക-മത 
നേതാക്കന്മാരുടെ ദര്‍ശനങ്ങളും ധീരമായ ചുവടുവയ്പ്പു 
കളുമായിരുന്നു എന്ന്‌ വിപ്ലവത്തിന്റെ കൊടിപിടിക്കുന്ന എല്ലാ 
രാഷ്ടീയ നേതാക്കന്മാരും ഓര്‍ത്തിരിക്കണം. സ്നേഹം, നീതി, 
സാമൂഹിക പ്രതിബദ്ധത, പഞ്ചായത്തു ഓഫീസുകളില്‍ 
നിന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളില്‍ നിന്ന്‌ പകര്‍ന്നു 
നല്‍കിയ ഒന്നല്ല. മറിച്ച്‌, സാമുദായിക കൂട്ടായ്മകളിലും 
ആത്മീയസംഗമങ്ങളിലും നിരന്തരം ഓര്‍മപ്പെടുത്തി സാധാരണ 
ക്കാരന്റെ മനസില്‍ രൂഡമൂലമാക്കിയത്‌ ഇത്തരം നേതാ 
ക്കന്മാരായിരുന്നു. 


ദൈവചിന്തയോടൊപ്പം, മാനുഷികമൂല്യങ്ങളിലും സാമൂ 
ഹിക ബോധത്തിലും കേരള ജനതയെ പരിശിീലിപ്പിച്ചത്‌ 
അവരായിരുന്നു. അങ്ങനെ മനുഷ്യമനസില്‍ ഇത്തരം 
മൂല്യങ്ങള്‍ പാകിയതുകൊണ്ടാണ്‌ കേരളത്തിലെ ആധുനിക 
കാലത്തെ പലവിപ്ലവങ്ങളും ഉദ്ദേശിച്ചഫലം കൊയ്യാനായ 
തെന്ന സത്യം വിപ്ലവനേതാക്കന്മാര്‍ മറക്കരുത്‌. അല്ലായി 
രുന്നെങ്കില്‍ ആദ്യത്തെ ചോദ്യത്തിന്റെ (കേരള മോഡല്‍ 


മറ്റിടങ്ങളില്‍ ഉണ്ടാകാത്തതെന്തുകൊണ്ട്‌) പ്രസക്തി നഷ്ട 
പ്പെടുമായിരുന്നു. അതുകൊണ്ട്‌ സര്‍ക്കാരിതര സംഘടന 
കളുടെ പ്രസക്തി കുറച്ചുകാണാന്‍ ശ്രമിക്കുന്ന നിരീശ്വര 
വാദികളും, മാനവികതയുടെ വക്താക്കളും ഓട്ട-കലത്തില്‍ 
വെള്ളം കോരുന്നവരായി മാറരുത്‌. 


ഇന്ന്‌ കേരള പുനര്‍ നിര്‍മ്മാണത്തെക്കുറിച്ച്‌ വിശദമായി 
ചര്‍ച്ച ചെയ്യുന്നുണ്ട്‌... എന്നാല്‍ ചരിത്രപരവും സാമൂഹി 
കവുമായ കേരളവികസനത്തിന്‌ പിന്‍ബലമേകിയ സര്‍ക്കാരി 
തര വിഭാഗത്തില്‍ പെടുന്ന പ്രസ്ഥാനങ്ങളുടേയും സാമുദായിക 
വിഭാഗങ്ങളുടെയും പങ്കാളിത്വത്തെ നാം വിസ്മരിച്ചു 
കൊണ്ടാകരുത്‌ അത്തരം ചര്‍ച്ചുകള്‍.. അവര്‍ കേരളത്തെ 
പടുത്തുയര്‍ത്തിയത്‌ ടാക്‌സ്‌ പിരിച്ചോ, ബക്കറ്റ്‌ പിരിവ്‌ 
നടത്തിയോ അല്ല മറിച്ച്‌ അവര്‍ക്ക്‌ സ്വാധീനമുള്ള 
സമൂഹാംഗങ്ങളെ ബോധവല്‍ക്കരിച്ചു കൊണ്ടാണ്‌. തങ്ങളുടെ 
വരുമാനത്തില്‍ ഒരുഭാഗം നീക്കിവച്ച്‌ മറ്റുള്ളവരെ 
കൈപിടിച്ചുയര്‍ത്താന്‍ അവര്‍കാണിച്ച വിശാല ദര്‍ശനം 
കേരളവികസന മോഡലിന്റെ നട്ടെല്ലാണ്‌ എന്നു നാം 
അംഗീകരിക്കണം. 


അല്ലാതെ, തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന ഒറ്റകാരണത്തില്‍ 
ശമ്പളവും കിമ്പളവും വാങ്ങി കുടുംബത്തെയും രാഷ്ടീയ 


പാര്‍ട്ടിയുടെയും കീശവീര്‍പ്പിക്കുന്ന ജനസേവകര്‍ (നിസ്വാര്‍ദ്ധ 
സേവനം ചെയ്യുന്ന രഠ്രഷ്ടീയ നേതാക്കന്മാരെ 
ഉള്‍പ്പെടുത്തിയിട്ടില്ല) നേതൃത്വം നല്‍കുന്ന പുനര്‍ നിര്‍മ്മാണം 
മറ്റൊരു രാഷ്ടീയ പ്രകടനപ്രതികയായി ചുരുങ്ങുമോയെന്ന 
സാധാരണകാരന്റെ ആശങ്ക അസ്ഥാനത്തല്ല. അടുത്ത ഒരു 


ക്രസ്യവ ഉസ്സപ്ററംബര്‍ 


പൊതു തെരഞ്ഞെടുപ്പിനു മുന്‍പ്‌ പൂര്‍ത്തിയാകുന്ന കേരള 
പുനര്‍നിര്‍മ്മാണം മലര്‍പ്പൊടിക്കാരന്റെ സ്വപ്നമാണെന്ന്‌ 
അരിയാഹാരം കഴിക്കുന്ന ഏവര്‍ക്കും അറിയാവുന്നതാണ്‌. 
അതുകൊണ്ട്‌ പുനര്‍ നിര്‍മ്മാണത്തിന്‌ നേതൃത്വം നല്‍കേ 
ണ്ടത്‌ രാഷ്ഷ്്രീയ നിറംകൊണ്ട്‌ ഭരണം നയിക്കുന്ന മേലാള 
ന്മാരാകരുത്‌ എന്ന്‌ സാധാരണക്കാര്‍ ആഗ്രഹിക്കുന്നു. 


കേരളവികസനം വെറുമൊരു പ്രോജക്ട്‌ അല്ല, മറിച്ച്‌ ഒരു 
ജനതയുടെ സാമൂഹിക-സാംസ്ക്കാരിക-വിദ്യാഭ്യാസ-സാമ്പ 
ത്തിക ഉന്നതിയാണ്‌. ചുവപ്പുനാടയില്‍ കുരുങ്ങാത്ത, രാഷ്ടീയ 
ഫണ്ട്‌ നല്‍കേണ്ടതില്ലാത്ത, അഴിമതിക്ക്‌ വശംവദരാകാത്ത, 
വികസനം പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ നേതൃത്വം കൊടുക്കാന്‍ 
സാമൂഹിക പ്രതിബദ്ധതയുള്ള സമര്‍പ്പണബുദ്ധ്യാ പരിശ്രമി 
ക്കുന്ന ഒരു കൂട്ടം ആളുകള്‍ ഉള്‍കൊള്ളുന്ന ഒരു കേരള 
വികസനപോരാളി സംഘത്തെ രൂപീകരിക്കാന്‍, രൂപീകരി 
ക്കാനുള്ള ആര്‍ജ്ജവത്വം ഇപ്പോഴത്തെ ഭരണപക്ഷത്തിനും 
പ്രതിപക്ഷത്തിനും പക്ഷംകിട്ടാന്‍ നോക്കിയിരിക്കുന്നവര്‍ക്കും 
സാധിക്കട്ടെ എന്ന്‌ ആഗ്രഹിക്കുന്നു. (ഉത്തമാ, ശമ്പളം 
വാങ്ങുന്ന രാരഷ്ട്രീയ-ജനസേവകരെ ഒഴിവാക്കിയാല്‍ നന്നായി 
രിക്കും എന്നാണ്‌ എന്റെ ഒരു ഇത്‌.) 


NB: ഒരു സംസ്ഥാനം അവിടുത്തെ രഠ്രഷ്ടീയ ഭരണ 
നേതൃത്വത്തിന്‌ തീറെഴുതിക്കൊടുത്ത സമൂഹമല്ല എന്ന്‌ 
എല്ലാവരും ഓര്‍ക്കണം. 


വനുവേണ്ടി, അല്പം ഭക്ഷണത്തിനുവേണ്ടി, ഒരിറ്റു 
വെള്ളത്തിനുവേണ്ടി, ഉടുതുണിക്കുവേണ്ടി............ 


ആഗസ്റ്റ്‌ 15 വെളുപ്പിന്‌ 2.25 ന്‌ വന്ന ഫോണ്‍ 
കാള്‍....പാണ്ടനാട്‌ നിന്നും മനോജാണ്‌. മറ്റൊന്നിനുമല്ല 
വിളിച്ചത്‌. വീട്ടില്‍ വെള്ളം കയറി എന്ന്‌ പറയാന്‍......... രാവിലെ 
വീട്ടില്‍ നിന്നിറങ്ങുമ്പോള്‍ പ്രളയത്തിന്റെ ഭീകരതയോ, 
പ്രയാസങ്ങളോ ഒന്നും എന്റെ ചിന്തയില്‍ ഇല്ല. ഏറ്റവും 
അടുപ്പമുള്ള ചില സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും 
മാത്രം.......... തിരുവല്ലാ ശാന്തിനിലയത്തില്‍ നിന്നും അല്പം 
ഭക്ഷണമെടുത്ത്‌ കഴിക്കാന്‍ തുടങ്ങുമ്പോള്‍ വീണ്ടും ഒരു 
കോള്‍ എത്തി........സന്ദേശം മറ്റൊന്നുമായിരുന്നില്ല ഞങ്ങള്‍ക്ക്‌ 
വിശക്കുന്നു.......ഭക്ഷണം എന്തെങ്കിലും എത്തിക്കാമോ........... ? 
പ്രളയത്തിന്റെ രുക്ഷത ബോധ്യപ്പെട്ടുതുടങ്ങി. പ്രിയപ്പെട്ട 
സിബു ഇരുമ്പനിക്കല്‍ അച്ചനുമായി ആലോചിച്ചു . നമുക്ക്‌ 
എന്തു ചെയ്യാം. എന്തും ചെയ്തേ പറ്റൂ. സിബുഅച്ചന്‍ 
എന്നേയും കൂട്ടി തിരുമൂലപുരത്തേക്ക്‌ നടന്നു. പോകുന്ന 
വഴിയില്‍ വലിയ വെള്ളകെട്ട്‌........... തിരികെ വന്ന്‌ കാറുമെടുത്ത്‌ 
മെയിന്‍ റോഡിലൂടെ തിരുമൂലപുരത്തെത്തി . വലിയ 
ടോറസുകള്‍ മാര്തം വള്ളം കണക്കേ വെള്ളത്തിലൂടെ 
നീങ്ങുന്നു. നിസഹായത ബോധ്യപ്പെട്ടനിമിഷങ്ങള്‍........ 
ഒരുപാടുപേര്‍ നിസഹായരായി നിര്‍വികാരതയോടെ 
വെള്ളത്തിലേക്ക്‌ നോക്കി നില്‍ക്കുന്നു........ എന്തു ചെയ്യും, 
എന്തെങ്കിലും ചെയ്തേ മതിയാകൂ.......ഇങ്ങനെ ആലോചിച്ച്‌ 
നില്ക്കുമ്പോള്‍ അടുത്തു നിന്ന ഒരു ചേച്ചി പറഞ്ഞു 
കല്ലിശ്ശേരിയില്‍ ചെന്നാല്‍ വള്ളം കിട്ടും നമ്മുടെ ആളുകളെ 
കരക്കെത്തിക്കാം എന്ന്‌. പിന്നെ ഒട്ടും താമസിച്ചില്ല, വന്ന കെ 
എസ്‌ ആര്‍ ടി സി ബസില്‍ കയറി കല്ലിശ്ശേരിയില്‍ എത്തി 


്രെന്തവ എസ്പ്ററംബര്‍ - ഒക്5: 


എജി പാറപ്പാട്ട്‌ 


അവിടെ ചെന്നപ്പോള്‍ കാര്യങ്ങള്‍ കൂടുതല്‍ വ്യക്ത 
മായി.......... ഇനിയും കളയാന്‍ സമയമില്ല. ഉടനെ തന്നെ 
തിരുവനന്തപുരത്ത്‌ ബാവ തിരുമേനിയുമായി ബന്ധപ്പെട്ടു. 
അദ്ധേഹത്തിന്റെ നിര്‍ദേശപ്രകാരം അഞ്ചുതെങ്ങില്‍ 
ബഹുമാനപ്പെട്ട ജോണ്‍ അച്ചനെ വിളിച്ചു. അധികം 
താമസിയാതെ മറുപടി ലഭിച്ചു. പിറ്റേന്ന്‌ രാവിലെ 5 ബോട്ടുകള്‍ 
ടോറസില്‍ അവിടെ നിന്നും തിരിക്കും. അപ്പോഴേക്കും 
ഏകദേശം രാത്രി 9 മണി........ 


പിറ്റേന്ന്‌ രാവിലെ ജോണ്‍ അച്ചന്‍ വിളിച്ചു കൃത്യമായ റൂട്ട്‌ 
പറഞ്ഞു കൊടുക്കാന്‍ ആവശ്യപ്പെട്ടു. അപ്പോഴാണ്‌ 
സിബുഅച്ചന്‍ പറയുന്നത്‌ നമ്മുടെ റിജോഅച്ചന്‍ ആയൂരില്‍ 
ഉണ്ട്‌ എന്ന്‌. ആ വിവരം ജോണ്‍അച്ചനെ അറിയിച്ചു. 
പരസ്പരം ഫോണ്‍ നമ്പറുകളും നല്കി. പിന്നെ എല്ലാം 
വേഗത്തിലായി.......... 


അഞ്ചുതെങ്ങിലെ കടലിന്റെ മക്കള്‍ (മാലാഖമാര്‍) 
നെല്‍സണ്‍ ചേട്ടന്റെ നേതൃത്വത്തില്‍ തിരുവല്ലയിലേക്ക്‌....... 


അവര്‍ ആയുരില്‍ എത്തുന്നതിനുമുന്‍പ്‌ റിജോഅച്ചന്‍ 
അത്യാവശ്യം വേണ്ട ത്രഡ്‌, ബിസ്കറ്റ്‌, വെള്ളം എന്നിവ 
കരുതി. ബോട്ടുമായി ആദ്യം എത്തിയ ലോറിയില്‍ അച്ചനും 
കയറി. ഏകദേശം 4 മണിക്ക്‌ ആദ്യ ബോട്ട്‌ എത്തി. അതില്‍ 
ഞാന്‍ കൂടി കയറി മാടവന ഭാഗത്തേക്ക്‌ തിരിച്ചു.......കുറച്ചു 
ദൂരം മുന്‍പോട്ട്‌ ചെന്നപ്പോള്‍ ഇരുവശത്തുനിന്നും നില 
വിളിക്കുന്ന ശബ്ദം...... ജീവന്‍ രക്ഷിക്കണേ....... വെള്ളം 


പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വൃത്യാസ 
മില്ലായിരുന്നു...വര്‍ണ്ണവും വര്‍ഗ്ഗവും ഇല്ലായിരുന്നു......ആരാണ്‌ 
ബോട്ടിലെന്നോ ആരെയാണ്‌ രക്ഷിക്കുന്നതെന്നോ പരസ്പരം 
ആരും ചോദിച്ചുമില്ല, പറഞ്ഞുമില്ല. കൊണ്ടുപോയ വെള്ളവും 
ബിസ്കറ്റും വീടുകളുടെ രണ്ടാം നിലയില്‍ തങ്ങിയവര്‍ക്കായി 
എറിഞ്ഞു കൊടുത്തു. ഏകദേശം 8.30 ഓടെ ഒരുപിടി 
ജീവിതങ്ങളുമായി ഞങ്ങള്‍ കല്ലിശ്ശേരിയില്‍ തിരികെ എത്തി. 
ഇതിനോടകം റിജോഅച്ചന്‍ ഫെയിസ്‌ ബുക്കില്‍ ഒരു ലൈവ്‌ 
ഇട്ടു. (്രളയമേഖലയില്‍ ഒരുപാട്‌ ആവശ്യങ്ങളുണ്ട്‌....... 
(ഭക്ഷണം, വെള്ളം) ഇവ തരുവാന്‍ താത്പര്യമുള്ളവര്‍ 
ബന്ധപ്പെടണമെന്നാവശ്യപ്പെട്ട്‌ എന്റെ ഫോണ്‍ നമ്പറും 
കൊടുത്തു. രണ്ടാമത്തെ ബോട്ടുമായി എകദേശം രാത്രി 11.30 
ഓടെ കല്ലിശ്ശേരിയില്‍ നിന്നും വളഞ്ഞവട്ടത്തേക്ക്‌ തിരിച്ചു. 
ടോറസ്സിന്റെ പുറകില്‍ കോരിചൊരിയുന്ന മഴയെ അവഗണിച്ച്‌ 


വെളുപ്പിന്‌ 2മണിക്ക്‌ നടുറോഡില്‍ നിന്ന്‌ മംഗളഗാനം 
പാടിയതും പുതിയ അനുഭവം.......... 


സഹായം അഭ്യര്‍ത്ഥിച്ച്‌ ലൈവ്‌ ചെയ്ത ഞങ്ങളെ തേടി 
എത്തിയ കോളുകള്‍ മുഴുവന്‍ കുടുങ്ങി കിടക്കുന്നവരെ 
കുറിച്ചുള്ള വിവരങ്ങള്‍ പറയുവാനും അവരെ രക്ഷിക്കണം 
എന്ന്‌ ആവശ്യപ്പെട്ടുമുള്ളതായിരുന്നു...... 


വീണ്ടും 
ദിനങ്ങള്‍ 


്രഭാതം മുതല്‍ രക്ഷാര്പവര്‍ത്തനം....... 5 


ബോട്ടുകള്‍ എത്താത്ത സ്ഥലങ്ങളില്‍ കഴുത്തറ്റം വെള്ള 
ത്തിലൂടെ കിലോമീറ്ററുകള്‍ താണ്ടിയത്‌ , കുത്തൊഴുക്കിലൂടെ, 
വഴി അറിയാത്ത സ്ഥലത്തുകൂടെ നടന്നു നീങ്ങുമ്പോള്‍ 
ചങ്കിനുനേരെ വന്ന വിഷ പാമ്പുകള്‍ ........ 


ഒപ്പം ഒരുപാടുപേരെ കണ്ടുമുട്ടാനും മനസിലാക്കാനും 
സാധിച്ച ദിനങ്ങള്‍....... 


ഒരുപാട്‌ സുമനസുകള്‍ രക്ഷാപ്രവര്‍ത്തനത്തിന്‌ ജീവന്‍ 
പണയപ്പെടുത്തി ഇറങ്ങിയപ്പോഴും അതൊന്നുമറിയാതെ 
തലമൂടി കിടന്നുറങ്ങിയവര്‍........ കുഞ്ഞുങ്ങളെ ചേര്‍ത്തു 
പിടിച്ച്‌ പൊട്ടിക്കരയുന്ന മാതാപിതാക്കള്‍-........ ഞങ്ങള്‍ 
മരിച്ചുകൊള്ളാം കുഞ്ഞുങ്ങളെ രക്ഷിക്കുമോ എന്ന്‌ മുറവിളി 
കൂട്ടിയവര്‍.......വെള്ളം ഉയര്‍ന്നു വന്നപ്പോള്‍ ജന്മം നല്‍കിയ 
മാതാപിതാക്കളെ ഉപേക്ഷിച്ച്‌ സുരക്ഷിത സ്ഥലത്തേക്കു 
പോയ മക്കളേയും കണ്ടുമുട്ടി.......ക്യാമ്പ്‌ സ്ഥിതിചെയ്യുന്ന 
സ്ഥലത്ത്‌ ചെല്ലുമ്പോള്‍ വൃക്കരോഗിയായ അമ്മായി അപ്പന്റെ 
മരുന്ന്‌ തീര്‍ന്നോ എന്ന്‌ അന്വേഷിക്കാന്‍ പറഞ്ഞ 


ഞാനും സിബുഅച്ചനും റിജോഅച്ചനും അജി കുതിരവട്ടവും 
ആ വണ്ടിയില്‍ വന്ന കടലിന്റെ മക്കളും ഉള്‍പ്പെടെ 10 
ആളുകള്‍....വേഗത്തില്‍ വന്നലോറി ടീന ഹോട്ടലിന്‌ 
സമീപത്ത്‌ റോഡില്‍ വെള്ളമായിരുന്നതിനാല്‍ വഴിതെറ്റി 
പുതിയ ബൈപാസ്‌ റോഡിലേക്ക്‌ ഇറങ്ങി സാവധാനം 
ചരിഞ്ഞു. വലിയ ആപത്തില്‍നിന്നും ഞങ്ങളെ രക്ഷിച്ച 
ദൈവത്തിന്‌ നന്ദി... 


പലരുടേയും സഹായം ഞങ്ങള്‍ തേടിയ രഠ്രതി 
പ്രതീക്ഷിച്ചവരാരും സഹായിക്കാന്‍ എത്തിയില്ല എന്നത്‌ 
സത്യം......ബോട്ടുമായെത്തിയ ജോയിചേട്ടന്റെ ജന്മദിന 
മാണെന്ന്‌ അദ്ധേഹത്തിന്റെ മകന്‍ പറഞ്ഞ്‌ അറിഞ്ഞപ്പോള്‍ 


ക്രൈസ്തവ റ്ലസ്പ്റുാബര്‍ 


കടില 


മരുമകളും........ അങ്ങനെ ഒരുപാട്‌ അനുഭവങ്ങള്‍ സമ്മാനിച്ച 


നന്ദി പറയാന്‍ വാക്കുകള്‍ പോര........... ദൈവമേ അങ്ങേക്ക്‌ 
നന്ദി ഞങ്ങളെ ചെറിയ ഉപകരണങ്ങളാക്കിയതിന്‌................. 


സിബുഅച്ചന്‍, റിജോഅച്ചന്‍, സുരേഷ്‌ വര്‍ഗീസ്‌, അജി 
കുതിരവട്ടം, ജോയി സാം ഞങ്ങള്‍ക്ക്‌ ആര്‍ക്കും നിന്തല്‍ 


വശമില്ലാതിരിക്കെ ഞങ്ങളിലൂടെ അങ്ങ്‌ നീന്തിയതിന്‌ ദൈവമേ 
അങ്ങേക്ക്‌ നന്ദി.............. 


കരമായ പ്രളയദിനങ്ങൾ അവസാനിച്ചെങ്കിലും ദുരന്ത 
ദിനങ്ങളുടെ ആഘാതങ്ങള്‍ തുടരുകയാണ്‌. ഒരു മാസത്തില 
ധികമായി നമ്മുടെ കൊച്ചുകേരളം മഴക്കെടുതിയിലും വെള്ള 
പ്പൊക്കത്തിലും നിന്നും രക്ഷപ്പെടാനുള്ള പരക്കംപാച്ചിലിലാ 
യിരുന്നു. മനുഷ്യസ്‌നേഹത്തിന്റെ മകുടോദാഹരണമായ 
രക്ഷാപ്രവര്‍ത്തനം ശ്ലാഘനീയം തന്നെ. ദുരന്തം ചോര്‍ത്തി 
ക്കളഞ്ഞ ഭൌതിക നഷ്ടങ്ങളുടെ കണക്കെടുപ്പും നിവാരണ 
മാര്‍ഗ്ഗങ്ങളും ഭരണകൂടവും സഹായ ഏജന്‍സികളും നിര്‍വ്വ 
ഹിക്കുമ്പോഴും പ്രളയക്കെടുതിയില്‍ ഒലിച്ചുപോയ അനേക 
രുടെ മനസ്സിന്റെ മുറിവുകളെ ഭേദപ്പെടുത്തേണ്ടതും മനസ്സിന്‌ 
കരുത്തു നല്‍കേണ്ടതുമുണ്ട്‌. അതിജീവനത്തിന്‌ മനസ്സിന്റെ 
സഹായമില്ലാതെ സാധ്യമല്ല എന്ന സത്യം നാമെല്ലാവരും 
തിരിച്ചറിയേണ്ടതുണ്ട്‌. 


ലഭ്യമായ കണക്കുകള്‍ വച്ച്‌ പ്രളയദുരന്തത്തിന്റെ 
ആഘാതം താങ്ങാനാവാതെ ചുരുങ്ങിയത്‌ മൂന്ന്‌ ആത്മഹത്യ 
കള്‍ കേരളത്തില്‍ നടന്നു കഴിഞ്ഞു. ഉറ്റവരെയും ഉറ്റതായി 
കരുതിയിരുന്ന പലതിനെയും നഷ്ടപ്പെട്ട ശേഷം ഇനി ജീവി 
ചിട്ടെന്തു കാര്യമെന്ന്‌ കൂടുതല്‍ ആള്‍ക്കാര്‍ ചിന്തിക്കുന്നുവെ 
ങ്കില്‍ അവരെ കുറ്റപ്പെടുത്താന്‍ സാധിക്കുകയില്ല, എന്നാല്‍ 
അത്തരമൊരു സാഹചര്യത്തെ അനുവദിക്കാനുമാകിച്ല. 
നഷ്ടക്കണക്കുകളെടുക്കുമ്പോഴുള്ള പകപ്പില്‍ നിന്നു മാനസി 
കത്തകര്‍ച്ചയിലേക്കു പോലും വഴുതി വീഴാന്‍ സാധ്യതയു 


ഒസെപ്റുംബര്‍ - ഒക്ടോബര്‍ 2018 


ളവര്‍ പൊതുജനാരോഗ്യരംഗത്തെ പുതിയ വെല്ലുവിളിയായി 
മാറുക തന്നെ ചെയ്യും. 


ദുരന്തത്തെക്കുറിച്ചും നഷ്ടപ്പെട്ടവയെക്കുറിച്ചും വേട്ടയാ 
ടുന്ന ചിന്തകളാണ്‌ മനസ്സിന്‌ കൂടുതല്‍ ക്ഷതമേല്പിക്കുന്നത്‌. 
ഭീകരമായ ദുരന്തം ഉണ്ടാകുമ്പോള്‍ സാധാരണ വ്യക്തികളി 
ലൂണ്ടാകുന്ന മാനസിക സംഘര്‍ഷങ്ങളെ ഒരുമിച്ച്‌ “പോസ്റ്റ്‌ 
ട്രോമാറ്റിക്‌ ഡിസ്‌ഓര്‍ഡര്‍” എന്നു വിളിക്കാറുണ്ട്‌. നിസ്സഹാ 
യത, ആത്മവിശ്വാസമില്ലായ്മ, നിഷേധാത്മക ചിന്തകള്‍, 
വിഷാദം, ഉത്ക്കണ്ഠ, ആധി, ഞെട്ടല്‍, വേവലാതി, ശ്രദ്ധക്കു 
റവ്‌, മനസ്സാന്നിദ്ധ്യമില്ലായ്മ എന്നിവയിലൂടെ മനസ്സിന്റെ ബല 
മില്ലായ്മ വ്യക്തികള്‍ പ്രകടിപ്പിക്കാറുണ്ട്‌. ഇത്തരം വൈകാരി 
കാഘാതം ദുരന്തത്തിനടിമപ്പെടുന്ന 80% പേരിലും ഉണ്ടാകും 
എന്നാണ്‌ പഠനങ്ങള്‍ സൂചിപ്പിക്കുന്നത്‌. ഇത്തരം ആളുകള്‍ക്ക്‌ 
സങ്കീര്‍ണ്ണത നിറഞ്ഞ ചികിത്സകളെക്കാള്‍ പിന്തുണയും 
ആശ്വാസവും നല്‍കി മനസ്സിന്‌ ബലമുണ്ടാക്കി ഇവയെ പരിഹ 
രിക്കാന്‍ സജ്ജരാക്കുകയാണ്‌ പ്രഥമമായി ചെയ്യേണ്ടത്‌. 


ലോകമെമ്പാടും ദുരന്തമുണ്ടാകുന്ന ഓരോ പ്രദേശത്തും 
ഏറെ പ്രാധാന്യം കൊടുത്താണ്‌ ഇത്തരം പ്രവര്‍ത്തനങ്ങള്‍ 
നടത്തിപ്പോരുന്നത്‌. സിക്സ്‌ ആര്‍ എന്നതാണ്‌ ഇത്തരം 
പ്രവര്‍ത്തനങ്ങളുടെ അടിസ്ഥാനമായി കണക്കാക്കുന്നത്‌. 
ഇംഗ്ലീഷ്‌ അക്ഷരമാലയിലെ ആര്‍ എന്ന അക്ഷരത്തില്‍ ആരം 
ഭിക്കുന്ന ആറിനം പ്രവര്‍ത്തനങ്ങളാണ്‌ സിക്സ്‌ ആറിന്റെ അടി 
സ്ഥാനം. ഒന്നാമത്‌ റെഡിനെസ്‌ , ഗവണ്‍മെന്റും വികസന 
ഏജന്‍സികളും മറ്റും ഏത്‌ പ്രതികൂല സാഹചര്യത്തെയും 
നേരിടുന്നതിന്‌ നല്ലകാലത്തു തന്നെ തയ്യാറിയിരിക്കുന്നതിനെ 
യാണ്‌ റെഡിനെസ്‌ സൂചിപ്പിക്കുന്നത്‌. രണ്ടാമത്തേത്‌ 
റെസ്പോണ്‍സ്‌ അഥവാ ഒരു ദുരന്തമുണ്ടാകുമ്പോള്‍ തല്‍ക്ഷ 
ണമെത്തിക്കുന്ന മാനസിക ദുരിതാശ്വാസം. മൂന്നാമത്തേത്‌ 
റിലീഫ്‌ അഥവാ ഇടതടവില്ലാത്ത സമാശ്വാസ പ്രവര്‍ത്തനങ്ങള്‍. 
അടുത്തത്‌ റീഹാബിലിറ്റേഷന്‍ അഥവാ ദീര്‍ഘകാലാടിസ്ഥാ 
നത്തിലുള്ള മാനസികാശ്വാസ പ്രവര്‍ത്തനങ്ങള്‍. ഇതിന്റെ ഭാഗ 
മായിത്തന്നെ വരുന്ന അഞ്ചാമത്തെ തലമാണ്‌ റിക്കവറി 
അഥവാ ദുരന്തപൂര്‍വാവസ്ഥയിലേക്ക്‌ ഇരകളെ എത്രയും 


വേഗം എത്തിക്കുന്നതിനുള്ള കര്‍മപദ്ധതി. അവസാനത്തേത്‌ 
റെസിലിയന്‍സ്‌ അഥവാ ഏതു പ്രതികുലാവസ്ഥയിലും ഇള 
കാത്ത മാനസികസ്ഥിതി ഇരകള്‍ക്കു പകര്‍ന്നു കൊടുക്കുന്ന 
തിനുള്ള പ്രവര്‍ത്തനം. കേരളത്തിലെ സാഹചര്യത്തില്‍ 
അഞ്ചും ആറും ഘടകങ്ങളിലൂന്നിയുള്ള പ്രവര്‍ത്തനങ്ങളാണ്‌ 
ഇപ്പോള്‍ അടിയന്തരമായി വേണ്ടത്‌. 


ലോകത്തെവിടെ ദുരന്തങ്ങളുണ്ടായാലും പൊതുസമൂഹത്തി 
ന്റെയും ഗവണ്‍മെന്റിന്റെയും പ്രവര്‍ത്തനം ഒരേ നിശ്ചിത 
മാതൃകയില്‍ തന്നെയാണ്‌ സംഭവിക്കുന്നത്‌. ഒന്നാമത്തേത്‌ ധീര 
തയുടെ ഘട്ടമാണ്‌. ദുരന്തത്തിന്‌ ഇരയാകാത്തവര്‍ സര്‍വവും 
പണയം വച്ച്‌ തങ്ങളുടെ ഉദാരമനസും ധീരതയും വെളിവാക്കി 
യുള്ള പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ മുന്നിട്ടിറങ്ങുന്നു. സന്നദ്ധ സംഘട 
നകളും മത്സ്യത്തൊഴിലാളികളും ആയിരക്കണക്കിനു വ്യക്തി 
കളുമൊക്കെ കേരളത്തില്‍ ഈ ഘട്ടത്തില്‍ തങ്ങളുടെ ശേഷി 
മുഴുവന്‍ പ്രകടമാക്കുകയും ചെയ്തു. ഇരകളെ രക്ഷപെടുത്തല്‍, 
സുരക്ഷിത സ്ഥലങ്ങളില്‍ എത്തിക്കല്‍, അവര്‍ക്ക്‌ ഭക്ഷണപ്പൊ 
തികള്‍ നല്‍കല്‍ തുടങ്ങിയവയൊക്കെ എത്ര കാര്യക്ഷമമായി 
ചെയ്യാമെന്ന്‌ നാം കണ്ടു കഴിഞ്ഞു. ഒരു ദിവസം മുതല്‍ ഒന്നു 


രണ്ടാഴ്ച വരെ ഈ പ്രവര്‍ത്തനങ്ങള്‍ കാര്യക്ഷമമായി നടക്കും. 
അടുത്തത്‌ മധുവിധു കാലമാണ്‌ (തെറ്റിദ്ധരിക്കരുത്-ഇരകളല്ലാ 
ത്തവര്‍ ആഘോഷപൂര്‍വം കൈകാര്യം ചെയ്യുന്നത്‌ എന്ന അര്‍ഥ 
ത്തില്‍ ഉപയോഗിച്ചിരിക്കുന്നു.) ഈ ഘട്ടത്തില്‍ ദുരിതാശ്വാസ 
പ്രവര്‍ത്തനങ്ങള്‍ ആഘോഷം പോലെയാകുന്നു. വന്‍തോതി 
ലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകള്‍, അവിടെ മാധ്യമപ്രവര്‍ത്തക 
രുടെ തള്ളിക്കയറ്റം, സൌജന്യ മെഡിക്കല്‍ ക്യാമ്പുകള്‍, 
സഈജന്യ റേഷന്‍, അണപൊട്ടിയൊഴുകുന്ന അനുതാപ തരം 
ഗം, വിഐപികളുടെ ബാഹുല്യം തുടങ്ങിയവ ഒരു മാസം വരെ 
നീളുന്ന ഈ ഘട്ടത്തെ സജീവമാക്കുന്നു. 


അടുത്തത്‌ മോഹമുക്തിയുടെ കാലമാണ്‌. ദുരിതാശ്വാസം 
മെല്ലെ നിലയ്ക്കുന്നു. വിഐപികള്‍ വേറെ വഴിക്കും രാഷ്ട്രീയ 
ചര്‍ച്ചകള്‍ക്കുമായി പോകുന്നു, മാധ്യമങ്ങള്‍ ജനശ്രദ്ധ പിടിച്ചു 
പറ്റുന്ന പുതിയ വിഷയങ്ങള്‍ക്കു പിന്നാലെയാകുന്നു, ദുരിതാ 
ശ്വാസ പ്രവര്‍ത്തകരും സന്നദ്ധ സംഘടനകളും മന്ദഗതിയി 
ലാകുന്നു. കേരളം ഇപ്പോള്‍ ഇരകളെ സംബന്ധിച്ചിടത്തോളം 
രക്ഷയെത്തുമെന്ന മോഹത്തിന്റെയും അല്ലാത്തവരെ സംബ 
ന്ധിച്ചിടത്തോളം എന്തൊക്കെയോ വലിയ കാര്യങ്ങള്‍ 
ചെയ്തുവെന്ന തൃപ്തിയുടെയും അന്ത്യഘട്ടമാണ്‌. ദുരന്താന 
ന്തര ജീവിതത്തിനു നേരെ പകപ്പോടെ നോക്കിയിരിക്കാന്‍ 


ക്ര്യവ എഉസ്പ്ററംബര്‍ 


മാത്രമാണ്‌ ഇരകള്‍ക്കാവുന്നത്‌. അടുത്തത്‌ പുനസ്ഥാപന 
ത്തിന്റെ ഘട്ടമാണ്‌. പൂര്‍ണതോതിലുള്ള നഷ്ടപരിഹാരം 
എന്നും അകലെത്തന്നെയായിരിക്കുമെന്ന്‌ ഇരകള്‍ക്കു ബോധ്യ 
മാകുന്നു, ചുവപ്പുനാട അഴിക്കാന്‍ നടക്കുന്നതിനെക്കാള്‍ മെച്ചം 
സ്വന്തം നിലയില്‍ പരിഹാരങ്ങള്‍ കണ്ടെത്തുന്നതാണെന്ന 
വര്‍ക്ക്‌ ബോധ്യമാകുന്നു, അനീതിയുടെയും അഴിമതിയുടെയും 
കഥകള്‍ പുറത്തിറങ്ങുന്നു. മാനസികമായ മരവിപ്പു മാര്തം ഇര 
കള്‍ക്കു ബാക്കിയാകുന്നു, മെല്ലെയാണെങ്കിലും അവര്‍ അതില്‍ 
നിന്നു പിടിച്ചു കയറാന്‍ ആരംഭിക്കുന്നു. മൂന്നു മാസം മുതല്‍ 
മൂന്നു വര്‍ഷം വരെയുള്ള കാലം കൊണ്ട്‌ സമൂഹം അതിന്റെ 
പഴയ ക്രമങ്ങളിലേക്കു തിരികെയെത്തുന്നു. ഇതിനിടയില്‍ മറ്റെ 
ന്തില്‍ മുടക്കമുണ്ടായാലും മുടക്കമുണ്ടായി കൂടരുതാത്തത്‌ പ്രള 
യബാധിതരുടെ മാനസികാരോഗ്യം തകരാതെ നോക്കുന്നതി 
ലായിരിക്കണം. 


സമൂഹത്തിന്റെ പ്രതികരണം തണുപ്പനാകുമ്പോള്‍ ഇരക 
ളായ വ്യക്തികളുടെ പ്രതികരണവും മറ്റൊരു രീതിയിലായി 
രിക്കും സംഭവിക്കുക. ഒന്നാമത്തേത്‌ നഷ്ടബോധമാണ്‌. ചില 
രില്‍ ഇതു കുറ്റബോധം പോലുമാകാം-പുഴയുടെ തീരത്ത്‌ വീടു 
വച്ചില്ലായിരുന്നെങ്കില്‍ ഇങ്ങനെ വരില്ലായിരുന്നല്ലോ എന്ന 
വിചാരം ഇപ്പോള്‍ തന്നെ പലരും പങ്കുവയ്ക്കുന്നുണ്ട്‌. രണ്ടാമ 
ത്തേത്‌ വികാരത്തള്ളിച്ചയില്‍ പിടിച്ചു നില്‍ക്കാന്‍ സാധിക്കു 
മോയെന്ന ആശങ്കയും ചിലരിലെങ്കിലും കടുത്ത ഭീതിയുമാ 
ണ്‌. മൂന്നാമത്തേത്‌ ഇതിന്റെ തുടര്‍ച്ചയാണ്‌. ചിലരിലെങ്കിലും 
മാനസിക തകര്‍ച്ചയും മാനസിക രോഗവുമായി ഇത്തരം ഭീതി 
വഴിമാറുന്നു. വേറെ ചിലരാകട്ടെ രോഗികളാകുന്നില്ല, പക്ഷേ, 
മദ്യത്തിലും മയക്കുമരുന്നിലും അഭയം തേടി എല്ലാം മറക്കാ 
നുള്ള ശ്രമം ആരംഭിക്കുന്നു. ഏറ്റവും കടുത്ത നിരാശാബോധ 
ത്തില്‍ വേറെ ചിലര്‍ ആത്മഹത്യയില്‍ അഭയം തേടുകയോ 
അതിനുള്ള സാധ്യതയെപ്പറ്റി ചിന്തിക്കുകയോ ചെയ്യുന്നു. 


അങ്ങനെ അവരുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കുന്നതി 
ലേക്ക്‌ ആദ്യ ചുവടു വയ്ക്കുന്നതിനാകും. നല്ല കേള്‍വിക്കാ 
രന്‍ എന്നാല്‍ മൂന്നു ഗുണങ്ങള്‍ക്കാണ്‌ പ്രാധാന്യം നല്‍കേണ്ട 
ത്-ക്ഷമയോടെ കേള്‍ക്കുക, അനുകമ്പയോടെ കേള്‍ക്കുക, 
ശ്രദ്ധയോടെ കേള്‍ക്കുക. അവരെക്കൊണ്ടു പരമാവധി ഉള്ളു 
തുറപ്പിക്കാന്‍ ഇത്തരം കേള്‍വിക്കാര്‍ക്കു മാത്രമേ സാധിക്കു 
എന്നറിയുക. 


ഉപദേശങ്ങളും സഹായ വാഗ്ദാനങ്ങളുമായിരിക്കില്ല പല 
പ്പോഴും ഇരകള്‍ പ്രതീക്ഷിക്കുക. ഉപദേശികള്‍ക്കു ക്ഷാമമി 
ല്ലാത്ത സമൂഹത്തില്‍ ഉപദേശങ്ങളിലൂടെ അവരെ കൂടുതല്‍ 
ബോധവല്‍ക്കരിക്കാന്‍ ആരും ശ്രമിക്കേണ്ടതില്ല. തന്റെ മുന്നില്‍ 
വന്നെത്തിയ സന്നദ്ധ പ്രവര്‍ത്തകനില്‍ നിന്ന്‌ സഹായവാഗ്ദാ 
നങ്ങള്‍ പ്രതീക്ഷിക്കുന്നതില്‍ അര്‍ഥമില്ലെന്നും അവര്‍ക്കറിയാം. 
എന്നാല്‍ ആര്‍ദ്രത എന്നത്‌ സമീപന രീതികളെ തന്നെ മാറ്റിമ 
റിക്കാന്‍ തക്ക ശക്തിയുള്ള സിദ്ധിയാണെന്നതില്‍ തര്‍ക്കമില്ല. 
മാനസിക സമാശ്വാസ പരിചരണത്തിനാണ്‌ താനെത്തിയിരി 
ക്കുന്നതെന്ന അവബോധം സദാ ഉള്ളിലുണ്ടായിരിക്കണം. 
അപ്പോള്‍ ആരോടും ആര്‍ദ്രമായി ഇടപെടുന്നതിനു സാധിക്കും. 


പലപ്പോഴും ദുരന്തത്തിന്റെ ഇരകള്‍ വികാര വിക്ഷോഭങ്ങ 
ളിലേക്ക്‌ വീണു പോകുന്നത്‌ ആര്‍ക്കും തടയാനാവില്ല. അവര്‍ 
കരഞ്ഞേക്കാം. ഒരിക്കലും കരയരുതെന്ന്‌ പറയരുത്‌. കരയാന്‍ 
അനുവദിക്കുക. കരഞ്ഞ്‌ അവര്‍ തണുക്കട്ടെ എന്നതായിരി 


ക്കണം സമീപനം. ഒരാളുടെയടുത്ത്‌ ലജ്ജയില്ലാതെ കരയാന്‍ 
അവര്‍ക്കു സാധിക്കുമെങ്കില്‍ ആ കരച്ചിലായിരിക്കും അവര്‍ക്ക്‌ 
മാനസികാരോഗ്യം വീണ്ടെടുക്കുന്നതിന്‌ ഓഷധമായി മാറു 
ന്നതെന്നു തീര്‍ച്ച. ഇതിനിടയില്‍ അവരിലുള്ള ശക്തിവിശേഷ 
ങ്ങളെയും വീണ്ടെടുക്കല്‍ സാധ്യതകളെയും കുറിച്ച്‌ അഭിന 
ന്ദനത്തോടെ സൂചിപ്പിക്കുന്നതിനും മറക്കരുത്‌. ചെറുകാര്യ 
ങ്ങള്‍ സംബന്ധിച്ചു പോലും അവരെ അഭിനന്ദിക്കാന്‍ ഒരവ 
സരം കിട്ടിയാല്‍ പാഴാക്കരുത്‌. 


മനസ്സിന്‌ ശാന്തി ലഭിക്കാന്‍ ഓരോ വ്യക്തിയും താല്‍പര്യം 
്രകടിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടായിരി 
ക്കും. സംസാരത്തിനിടയില്‍ ഇത്തരം കാര്യങ്ങള്‍ക്കായി വിവേ 
കപൂര്‍വം കാത്തിരിക്കുക. ചിലര്‍ക്ക്‌ പ്രാര്‍ഥനയായിരിക്കും 
ശക്തി പകരുക, വേറെ ചിലര്‍ക്ക്‌ വ്യായാമമോ യോഗയോ 
ആയിരിക്കും യുക്തമെന്നു തോന്നുക. ധ്യാനത്തിനും ധാരാളം 
അനുകൂലമായ വശങ്ങളുണ്ട്‌. അവര്‍ക്ക്‌ തൃപ്തികരമായത്‌ 
ഇതിലേതു മേഖലയാണെന്നു സൂചനകളിലൂടെ മനസ്സിലാ 
യാല്‍ അതിലേക്ക്‌ മെല്ലെ അവരുടെ മനസ്സിനെ പിടിച്ചു 
കൊണ്ടു പോകുന്നതിനു സാധിക്കുമെന്നുറപ്പ്‌. ഇതിനൊപ്പം 
അവര്‍ ഒരിക്കലും ഒറ്റയ്ക്കല്ലെന്ന കാര്യം ഈന്നിപ്പറയുക. 
ഗവണ്‍മെന്റിന്റെയോ സാമൂഹ്യ സ്ഥാപനങ്ങളുടെയോ സഹാ 
യവും സമുഹത്തിന്റെ പിന്തുണയും മനസ്സിലാക്കുന്നതിനുള്ള 
സൂചനകള്‍ ഇടയ്ക്കിടെ നല്‍കുന്നതും നല്ലതാണ്‌. 


ഒരിടത്ത്‌ ചടഞ്ഞിരിക്കുന്നതായി കാണുന്നവര്‍ പ്രത്യേക 
ശ്രദ്ധയും പരിചരണവും അര്‍ഹിക്കുന്നവരാണ്‌. അക്കൂട്ടരാണ്‌ 
വിഷാദരോഗത്തിന്റെ വിളുമ്പിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കു 
ന്നവര്‍. ആരുടെയെങ്കിലും ഒരു കൈത്താങ്ങ്‌ കിട്ടുന്നില്ലെങ്കില്‍ 
അവരുടെ മാനസികാരോഗ്യം അപകടത്തിലാണെന്നറിയുക. 
വ്യായാമം, കളികള്‍, ബന്ധുവീടുകളിലുള്ള സന്ദര്‍ശനം 
തുടങ്ങി അവരില്‍ സ്‌നേഹപൂര്‍ണമായ പ്രേരണ ചെലുത്താന്‍ 
സാധിക്കുന്ന കാര്യങ്ങള്‍ അനവധിയാണ്‌. നടപ്പാകാത്ത 


ക്ര്ജവ സ്പ്റ്റംബര്‍ 


ദക്ടോബര്‍ 2018 


ത്ത പം 
wen 


വാഗ്ദാനങ്ങള്‍ നല്‍കാതെ യാഥാര്‍ഥ്യങ്ങളെ അംഗീകരിക്കാന്‍ 
അവരെ പ്രേരിപ്പിക്കുന്നതിലാണ്‌ ശ്രദ്ധിക്കേണ്ടത്‌. നിഷേധാ 
ത്മക ചിന്തകളെ അകറ്റി നിര്‍ത്തുന്നതിനൊപ്പം നേരത്തെയാ 
യിരുന്നിടത്തേക്ക്‌ തിരികെയെത്താനുള്ള ശേഷി അവര്‍ക്കിനി 
യുമുണ്ടെന്നു ബോധ്യപ്പെടുത്തിക്കൊടുക്കുക. മറ്റൊരു രീതി 
യില്‍ പറഞ്ഞാല്‍ ഇനിയുമൊരങ്കത്തിനു ബാല്യമുള്ളവരാ 
ണെന്ന്‌ ഓരോ ഇരയോടും തറപ്പിച്ചു തന്നെ പറയുക. 


പതിവു ദിനചര്യകളാണ്‌ ഓരോ വ്യക്തിയിലും പോസിറ്റിവ്‌ 
ആയ ചിന്തകള്‍ നിറയ്ക്കുന്നത്‌. രാവിലെ എഴുന്നേറ്റുകൊണ്ടി 
രുന്നയാള്‍ രാവിലെ തന്നെ എഴുന്നേല്‍ക്കണമെന്ന്‌, പ്രഭാത 
നടത്തത്തിനു പോയിരുന്നവര്‍ തുടര്‍ന്നും പ്രഭാത നടത്ത 
ത്തിനു പോകണമെന്ന്‌, രണ്ടു പ്രതം ദിവസേന വായിച്ചുകൊ 
ണ്ടിരുന്നവര്‍ ചുരുങ്ങിയത്‌ ഒരു പ്രതമെങ്കിലും അരിച്ചു പെറുക്കി 
വായിക്കണമെന്നൊക്കെ നിര്‍ദേശിക്കുക. അവര്‍ക്കറിയാവുന്ന 
വ്യക്തികളുടെ കാര്യം ഉദാഹരണമായെടുത്ത്‌ ഇക്കാര്യങ്ങള്‍ 
വ്യക്തമാക്കിക്കൊടുക്കുക. 


നിസ്സഹായതയില്‍ നിന്നും ഉള്‍ക്കരുത്തിലേക്കുള്ള ഈ 
പ്രയാണം സുഗമമാക്കുന്നതിന്‌ നമ്മാലാവതു ചെയ്യാന്‍ സമൂ 
ഹവും സഭയും സന്നദ്ധ സംഘടനകളും സുമനസ്സുകളും 
അണിചേരണം. 


ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ 
നേതൃത്വത്തില്‍ 1930-ല്‍ നടന്ന മലങ്കര പുനരൈക്യ 
പ്രസ്ഥാനം 88 വര്‍ഷങ്ങള്‍ പിന്നിടുന്നു 


ഫലം കണ്ട സത്യാന്വേഷണം 


മലങ്കരയിലെ സഭയ്ക്ക്‌ ശാശ്വത സമാധാനത്തിന്റെ 
കേദാരമായ പുനരൈക്യം 


88 വര്‍ഷങ്ങള്‍... ലോകത്തിന്റെ നാനാ ഭാഗങ്ങളില്‍ 
മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ 
ശക്തമായ കൂട്ടായ്മകള്‍ 


ഭാരതത്തിലുടനീളം സജീവമായ മിഷന്‍ പ്രവര്‍ത്തനങ്ങള്‍ 
കേരള സഭയിലെ സജീവ സാന്നിധ്യം 
ദൈവം തൊട്ടനുഗ്രഹിച്ച സഭാ മുന്നേറ്റം 


മലങ്കര പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ 88-ാം വാര്‍ഷിക 
ആഘോഷങ്ങള്‍ ഈ വര്‍ഷം ഇടവകകള്‍ കേന്ദ്രീകരിച്ച്‌ 


പ്രളയ ദുരിതം കാരണം മുവാറ്റുപുഴയില്‍ നടത്താന്‍ 
നിശ്ചയിച്ചിരുന്ന ആഘോഷങ്ങള്‍ വേണ്ടെന്നു വച്ചു 


മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ സെപ്തംബര്‍ 20, 2018-ന്‌ 88 
-ാം പുനരൈക്യ വാര്‍ഷികത്തിലേക്ക്‌ പ്രവേശിക്കുകയാണല്ലേോ. മാല്യംങ്ക 
രയുടെ മണ്ണില്‍ സഭൈക്യകാഹളത്തിന്‌ പുതുചരിത്രമെഴുതിയ ആ മഹാ 
സംഭവം പുതിയ ദിശാബോധങ്ങളിലേക്കുള്ള ഒരു കാല്‍വയ്പായിരുന്നു. 
ഓരോ വാര്‍ഷികം പിന്നിടുമ്പോഴും, പുനരൈക്യസഹാസംഭവത്തിലെ 
ദൈവീകതയും നിയോഗശുദ്ധിയും കൂടുതല്‍ കൂടുതല്‍ വ്യക്തമായികൊ 
ണ്ടിരിക്കുകയാണ്‌. സത്യമാര്‍ഗം തേടിയ ഒരു ജനത്തിന്‌ സംലഭ്യമായ 
വലിയ ദൈവപരിപാലനയുടെ ചരിത്രം, ഒരേ സമയം, പ്രോജ്വലമായ 
സാക്ഷ്യവും മാര്‍ഗദീപവുമാകുന്നു. ചാരത്തിനുമുമ്പ്‌ എരിഞ്ഞടങ്ങിയ തീക്ക 
നലുകളായ പുണ്യപിതാക്കന്മാരുടെ സംശുദ്ധിയും, സഭാസ്നേഹവും കാല 
ത്തിന്റെ വെളിപാടുകളായി മാറുന്ന സ്ഥിതിവിശേഷം. ആകമാന മലങ്കര 
സഭയിലെ കലുഷിതമായ ഇന്നത്തെ ചുറ്റുപാടില്‍ പുതിയ നിയോഗങ്ങള്‍ 
ഏറ്റെടുക്കാനുള്ള ദൈവദത്തമായ ഒരു അവസരമായി 88-ാഠം പുനരൈക്യ 
വാര്‍ഷികം പരിണമിക്കട്ടെയെന്ന്‌ ആശംസിക്കുന്നു. 


മലങ്കരയിലെ മാര്‍ത്തോമ്മാ ക്രിസ്ത്യാനികള്‍ പിന്‍തുടര്‍ന്നുപോന്ന പാര 
മ്പര്യങ്ങളേയും, വിശ്വാസസത്യങ്ങളെയും, അധികാരാവകാശങ്ങളെയും 
ചോദ്യം ചെയ്യുകയും, അതിന്‍മേലുള്ള കൈകടത്തലും പ്രത്യക്ഷാവസ്ഥ 
യില്‍ സംജാതമാക്കിയ 1599 ജൂണ്‍ 20 മുതല്‍ 26 വരെ നടത്തപ്പെട്ട ഉദയം 
പേരൂര്‍ സൂനഹദോസ്‌, ഒന്നായിരുന്ന മലങ്കര മാര്‍ത്തോമ്മാ ക്രിസ്ത്യാനി 
കളെ ഭിന്നിപ്പിന്റെ ഭിന്നസ്വരങ്ങളിലേക്ക്‌ വഴിതിരിച്ചുവിടാന്‍ കാരണമായി 
എന്നു വേണം കരുതാന്‍. അടിച്ചമര്‍ത്തലുകള്‍ എല്ലായ്പോഴും പുതിയ 
സ്വരങ്ങള്‍ക്കും സംഘാതാത്മകതയ്ക്കും വഴിമാറും എന്നത്‌ ചരിത്രം തെളി 
യിക്കുന്ന വസ്തുതയാണ്‌. 4-0൦ നൂറ്റാണ്ടുമുതല്‍ 17-ാം നൂറ്റാണ്ടുവരെയുള്ള 
അര്‍ക്കദിയാക്കോന്‍ ഭരണസ്രമ്പദായത്തെ പാടെ തച്ചുടക്കുന്ന രീതിയാണ്‌ 
1456-ല്‍ പോര്‍ട്ടുഗീസുകാര്‍ക്ക്‌ ലഭ്യമായ പാദ്രുവാദോ സ്രമ്പദായം. അതിന്റെ 
ഉച്ചസ്ഥായിയിലാണ്‌ ഉദയംപേരൂര്‍ സൂനഹദോസ്‌ വിളിച്ചുകൂട്ടുന്നതും മല 
ങ്കരയിലെ വിശ്വാസപ്രഘോഷണമേഖലയില്‍ അസ്വസ്ഥതകള്‍ ഉടലെടുക്കു 
ന്നതും. ആ അസ്വസ്ഥതകളുടെ പൂര്‍ത്തീകരണമായിരുന്നു 1653-ല്‍ മട്ടാ 
ഞ്ചേരി പള്ളിയുടെ മുമ്പില്‍ ഉണ്ടായിരുന്ന കല്‍കുരിശില്‍ കയറുകെട്ടിയുള്ള 
ചരിത്ര പ്രസിദ്ധമായ “കൂനന്‍ കുരിശുസത്യം.” സത്യത്തില്‍ ഇത്‌ പാശ്ചാ 
ത്ൃയവത്കരണം അടിച്ചേല്‍പിച്ചതിന്‌ എതിരെയുള്ള സമര്രപഖ്യാപനമായി 
രുന്നു. വിദേശമിഷനറിമാരുടെ അതിരുകടന്ന പാശ്ചാത്യ മിഷന്‍ പ്രവര്‍ത്ത 


ക്രൈസ്തവ സപ്ററംബര്‍ - ഒക്ടോബര്‍ 2018 


നങ്ങളില്‍ നിന്നുള്ള തദ്ദേശിയ ക്രൈസ്തവ സമൂഹത്തിന്റെ 
സ്വാതന്ത്ര്യ്രഖ്യാപനം. പക്ഷെ, കാലക്രമത്തില്‍ റോമിനും 
റോമിലെ മാര്‍പാപ്പായ്ക്കും (റിശ്‌ പാത്രിയാര്‍ക്കീസ്‌) എതിരാ 
യുള്ള സമര്രപഖ്യാപനമായി ചില തല്‍പരകക്ഷികള്‍ അതിനെ 
വ്യാഖ്യാനിച്ചപ്പോള്‍ അനുകൂലിക്കുന്നവരും, എതിര്‍ക്കുന്നവരു 
മായി മലങ്കരയിലെ മാര്‍ത്തോമ്മാ ക്രിസ്ത്യാനികള്‍ രണ്ടായി 
വിഭജിക്കപ്പെട്ടു. അങ്ങനെയാണ്‌ പുത്തന്‍കൂര്‍, പഴയകൂര്‍ വിഭാ 
ഗങ്ങള്‍ ഉടലെടുക്കുന്നത്‌. ചരിത്രത്തിന്റെ നേര്‍ പരിശോധിച്ചാല്‍ 
മലങ്കരയില്‍ പിന്നീടുണ്ടായിട്ടുള്ള പല വിഭജനങ്ങളുടെയും 
ഉത്ഭവം ഇതുപോലെയുള്ള ചില ചാണക്യതന്ത്രങ്ങളായിരുന്നു 
എന്നു സ്പഷ്ടം. 

ദൈവനടത്തിപ്പിന്റെ വഴികള്‍ 


എന്നാല്‍, പുത്തന്‍കുര്‍ വിഭജനം ശരിയായ നടപടിയായി 
രുന്നില്ല എന്ന്‌ കാരണവസ്ഥാനിയര്‍ അതിന്റെ ആദ്യനാളുക 
ളില്‍തന്നെ പറയാന്‍ തുടങ്ങിയപ്പോള്‍ “ആ മുറിവിനെ” ഉണ 
ക്കാനുള്ള പ്രയത്നങ്ങളും സമാരംഭിച്ചു. പക്ഷെ പല കാരണ 
ങ്ങളാല്‍ തട്ടിമാറ്റപ്പെട്ട സാര്‍വ്ൃരതിക സഭാ കൂട്ടായ്മയിലേ 
യ്ക്കുള്ള പുന:ര്രവേശനം സാധ്യമാക്കാനുള്ള മഹാഭാഗ്യം 
എത്തിചേര്‍ന്നത്‌ 1930 സെപ്റ്റംബര്‍ 20-ാം തീയതി പുത്തന്‍കൂര്‍ 
സമൂഹത്തിലെ പ്രബലനായ ബഥനി മെത്രാപ്പോലിത്താ മാര്‍ 
ഈവാനിയോസ്‌ പിതാവിലാണ്‌. സ്വസമുദായത്തിന്റെ ആഗ്ര 
ഹര്രകാരം ഇര്രകാരമുള്െളാരു ഉദ്യമത്തിന്‌ ഇറങ്ങി പുറപ്പെട്ട 
ആ ധിക്ഷണാശാലിയായ സത്വാന്വേഷിക്ക്‌ താല്ക്കാലികാശ്വാ 
സത്തിന്റെ “ബാലന്‍സു കളില്‍ കണ്ണുമൂടപ്പെട്ട സ്വസമുദായ 
നേതാക്കളോട്‌ അതല്ല ശരിയെന്ന്‌ പറഞ്ഞ്‌ ആ സമുദായ 
ത്തില്‍നിന്ന്‌ പടിയിറങ്ങേണ്ടി വന്നു; “ബാലന്‍സു'കളൊന്നും 
ഏറ്റുവാങ്ങാതെ നടന്ന ഒരു സത്യാന്വേഷണ പുറപ്പാടാണ്‌ 
“പുനരൈക്യം.” ഒന്നുമില്ലാതെ ഇറങ്ങി പുറപ്പെട്ട ആ തീരു 
മാനംതന്നെ “ശരി” യെന്ന്‌ വാത്സല്യനിധിയായ ആ പിതാവ്‌ നട്ടു 
വളര്‍ത്തിയ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ 88-ാം പുന 
രൈക്യ വാര്‍ഷികം ആഘോഷിക്കുമ്പോള്‍ “ലോകം” തന്നെ 
ഉറക്കെ പറയുന്നു. ആ പിന്‍തുടര്‍ച്ച ഇന്ന്‌ ആഗോള സഭയില്‍ 
കര്‍ദിനാള്‍പദവി അലങ്കരിക്കുന്ന മോറാന്‍ മോര്‍ ബസേലി 
യോസ്‌ ക്ലീമീസ്‌ കാതോലിക്കാബാവയില്‍ എത്തിനില്‍ക്കു 
മ്പോള്‍ അഭൂതപൂര്‍വ്വമായ ദൈവനടത്തിപ്പിന്റെ നാള്‍വഴിക 
ളാണ്‌ മുന്നില്‍ തെളിയുക. ഒരു മേജര്‍ അതിരൂപതയും, ഒരു 
അതിരൂപതയും, 8 രൂപതകളും, ഒരു എക്സാര്‍ക്കേറ്റും, 15 പിതാ 
ക്കന്‍മാരും, ആയിരത്തിലധികം വൈദികരും, രണ്ടായിരത്തി 
നു മുകളില്‍ സന്യാസിനികളും, 1196 ഇടവക മിഷന്‍കേന്ദ് 
ങ്ങളും, അഞ്ചു ലക്ഷത്തിനടുത്തുള്ള ദൈവജനവും, 300-ല 
ധികം വൈദിക സന്യാസ പരിശീലകരുമായി ലോകം മുഴു 
വന്‍ ഈ സഭ വ്യാപിച്ചിരിക്കുന്നു. അനവധി വിദ്യാഭ്യാസ 
സ്ഥാപനങ്ങളും ആതുരസേവനരംഗങ്ങളും, കാരുണ്യപ്രവര്‍ത്ത 
നമേഖലകളും കൈമുതലായുള്ള മലങ്കര സുറിയാനി കത്തോ 
ലിക്കാസഭ ഭാരതസഭാ ചരിത്രത്തില്‍ അവിഭാജ്യഘടകമായി 
ഇതിനോടകം മാറി കഴിഞ്ഞിരിക്കുന്നു. 


ത്രിത്വൈകസ്ഥിതമായ പുനരൈക്യം 


ത്രിയേക കൂട്ടായ്മയുടെ ആത്മാവാണ്‌ ഐക്യം. പിതാവും, 
പുത്രനും, പരിശുദ്ധാത്മാവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധ 
ത്തിന്റെ പേരാണ്‌ ത്രിത്വം. ഒന്നായിരിക്കുകയെന്നത്‌ ദൈവിക 
ഭാവവും സ്വഭാവവുമാണ്‌. എവിടെ അനൈക്യമുണ്ടോ അവിടെ 
ദൈവസാന്നിദ്ധ്യം ഇല്ല എന്ന്‌ ചുരുക്കം. അനൈക്യത്തിന്റെ ഉറ 
വിടം പിശാചും. ഈ ദൈവികസത്യത്തെ മുന്‍നിര്‍ത്തിയാണ്‌ 
മാര്‍ ഈവാനിയോസ്‌ തിരുമേനി സ്ഥാനമാനങ്ങളും കനത്ത 


ക്ക്ഞതവ ഉസ്സപ്ററംബര്‍ - ഒക്ടോബര്‍ 2018 


ശമ്പളവുമൊക്കെ തൃണവല്‍ഗണിച്ച്‌ പുനരൈക്യത്തിന്റെ പാത 
പുല്‍കിയത്‌. കൂനന്‍കുരിശില്‍ തുടങ്ങിവച്ച അനൈക്യത്തിന്റെ 
കറുത്തപാട്‌ പുനരൈക്യത്തിലൂടെ ആ പുണ്യപിതാവ്‌ സുഖ 
പ്പെടുത്തി, മാതൃസഭയുമായി അനുരഞ്ജനപ്പെട്ടു. അങ്ങനെ, 
കാതോലികവും, ശ്ലൈഹികവും, ഏകവും വിശുദ്ധവുമായ സഭ 
യുടെ മടിത്തട്ടില്‍, ത്രിയേക കൂട്ടായ്മയുടെ ചൈതന്യത്തില്‍, 
ആഗോള കത്തോലിക്കാസഭയില്‍ മലങ്കര സുറിയാനി കത്തോ 
ലിക്കാസഭ സ്വയം ഭരണാവകാശമുള്ള ഒരു സഭയായി വളരാ 
നുള്ള ദൈവികമായ അടിത്തറയായി പുനരൈക്യം പരിണമി 
ച്ചു. ഈ ഐക്യത്തിന്റെ മാര്‍ഗത്തിനെതിരെ പുറംതിരിഞ്ഞ 
സഭാസമൂഹങ്ങളില്‍ ഇന്നും അശാന്തിയുടെ നെരിപ്പോട്‌ കത്തി 
യെരിയുന്നു. ഒരു തിരിച്ചുവരവിന്‌ പ്രാര്‍ത്ഥനയോടെ ഇനിയും 
തുനിയാത്തപക്ഷം, അത്‌ ത്രിത്വൈക കൂട്ടായ്മയുടെ നിഷേ 
ധമായി മാറുമെന്നുളളത്‌ തിരിച്ചറിവാകണം. താല്‍ക്കാലിക കച്ചി 
തുരുമ്പുകളില്‍ തുരുത്ത്‌ കണ്ടെത്തുക തീര്‍ത്തും മൌഡ്യവും 
ആത്മഹത്യാപരവുംതന്നെ. 


മുറിവുകള്‍ മനുഷ്യജീവിതത്തില്‍ സഹജംതന്നെ. പക്ഷെ, 
അത്‌ ഉണക്കാനുള്ള തീര്രപരിശ്രമങ്ങള്‍ ജീവിതത്തിന്‌ ശരി 
യായ ദിശാബോധം പകരും. മാര്‍ ഈവാനിയോസ്‌ തിരുമേനി 
അവിഭക്ത മലങ്കര സഭയിലുണ്ടായ മുറിവുണക്കാന്‍ ദൈവ 
ത്താല്‍ അയയ്ക്കപ്പെട്ട ശ്രേഷ്ഠവൈദ്യനായിരുന്നു. വിഭജന 
ത്തിന്റെ വിള്ളലില്‍ സഭകള്‍ക്കുള്ളില്‍ ജീര്‍ണത ബാധിച്ച 
പ്പോള്‍, ധീരതയോടെ ആ മുറിവിന്‌ ദൈവികമായയോജിപ്പിന്റെ 
ഓഷധം പകരാന്‍ വന്ദ്യപിതാവിന്സാധിച്ചു. പുനരൈക്യമാ 
കുന്ന ദൈവികരഷധംകൊണ്ട്‌ സഭാഗാത്രത്തിലുണ്ടായ മുറി 
വിനെ ഉണക്കാന്‍ തിരുമേനിക്കു കഴിഞ്ഞു. എന്നാല്‍, ഇനിയും 
ഉണങ്ങാത്ത മുറിവുകള്‍ മലങ്കര സഭാഗാത്രത്തില്‍ നൊമ്പര 
കാഴ്ചകളായി നിലകൊള്ളുന്നു. സ്വര്‍ഗത്തിന്റെ ഒരു ഇടപെ 
ടല്‍ ഉണ്ടാകുവാന്‍ പ്രാര്‍ത്ഥനയോടെ കാത്തിരിക്കുന്ന, മുറി 
പ്പാടിന്റെ ദുഃഖംപേറുന്ന അനേകദൈവമക്കള്‍ മലങ്കരയില്‍ 
ഉണ്ടെന്നുള്ളതും യാഥാര്‍ത്ഥ്യംതന്നെ. 


സന്യ്യാസാധിഷ്ഠിതമായ പുനരൈക്യം 


“ആത്മാവില്‍ ദരിദ്രര്‍ ഭാഗ്യവാന്മാര്‍ എന്തെന്നാല്‍ സ്വര്‍ഗ 
രാജ്യം അവരുടേതാകുന്നു” (മത്താ 5:3). സന്യാസത്തിന്റെ 
സംത്യാഗത്തെ സന്തോഷത്തോടെ സ്വീകരിച്ച ആബോ 
ഗീവര്‍ഗീസിന്‌ അഷ്ടസനഭാഗ്യങ്ങളിലെ ഈ കര്‍ത്യവചനം 
ഹൃദയകാരിയായിരുന്നു. അതുകൊണ്ടുതന്നെയാണ്‌ വെറും 
കൈയ്യോടെ മുണ്ടന്‍മലയിലെ പര്‍ണാശ്രമവും, വസ്തുക്കളും 
വിട്ടെറിഞ്ഞ്‌, വള്ളം കയറി, അനന്തപുരിയില്‍ ഒരു വാടകക്കാ 
രനായി താമസം തുടങ്ങിയത്‌. “അപഹരിച്ചവന്‍” എന്ന അപ 
രനാമം അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും ആ പുണ്യ 
പിതാവിന്റെമേല്‍ ആരോപിക്കുമെങ്കില്‍ അവര്‍ക്ക്‌ ആ സന്യാ 
സവര്യന്റെ ആത്മീകതയോ വ്യക്തി്രാഭവമോ തിരിച്ചറിയാന്‍ 
കഴിവില്ലാത്തവരാണെന്നുള്ളതിന്‌ രണ്ടുപക്ഷമില്ല. പുനരൈക്യ 
ത്തിനുശേഷം അദ്ദേഹം അനുഭവിച്ച പട്ടിണിക്കും, ഭീഷണി 
ക്കും, വാടകവീടുമാറ്റങ്ങള്‍ക്കും, സഹയാത്രികരുടെ യാതന 
കള്‍ക്കും ചരിത്രംതന്നെ സാക്ഷി. ദാരിദ്യര്വതം്‌ തിരുമേനി 
സ്വയം ഏറ്റെടുത്ത ജീവിത അവസ്ഥയായിരുന്നു. മറിച്ച്‌, ആരും 
അദ്ദേഹത്തെ അടിച്ചേല്പിച്ച ഒരു ശിക്ഷയായിരുന്നില്ല അത്‌. 
അതുകൊണ്ടുതന്നെ അതിന്റെ മാറ്റ്‌ പതിന്മടങ്ങായി. സ്വര്‍ഗ 
രാജ്യത്തിന്റെ അവകാശം അദ്ദേഹവും, താനുള്‍പ്പെട്ട 


22 


സഭയ്ക്കും അതുവഴി സംജാതമായി. 


“കേവലം ഈയല്‍ 
പോലെയുള്ളവരായ ആശ്രമസ്ഥരെകൊണ്ടു യാതൊന്നും 
സ്വയമേവ സാദ്ധ്യമല്ലല്ലോ. എല്ലാറ്റിന്റെയും അടിസ്ഥാനം 
ദൈവകരുണ തന്നെ” (ഗിരിദീപം 12, പേജ്‌ 149) 


മനുഷ്യബന്ധിതമായ പുനരൈക്യം 


മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ മലയിറക്കം മനുഷ്യരി 
ലേക്കുള്ള വളര്‍ച്ചയായിരുന്നു. മലയ്ക്കുളളിലെ ഗുഹാന്തര്‍ഭാ 
ഗത്ത്‌ പാര്‍ക്കുന്ന ഏകാന്തതയുടെ ഒരു സന്യാസദര്‍ശനമാ 
യിരുന്നില്ല അദ്ദേഹത്തിന്റേത്‌; മറിച്ച്‌, “ഞാന്‍ നിങ്ങളെ മനു 
ഷ്യരെ പിടിക്കുന്നവരാക്കാം” എന്ന സുവിശേഷവചനത്തിന്റെ 
അനുധാവനമായിരുന്നു അത്‌. ഭാരതത്തില്‍ മുഴുവന്‍ കര്‍ത്താ 
വിന്റെ സുവിശേഷത്തിന്റെ പരിമളമെത്തിക്കാന്‍ ആ സുവി 
ശേഷ സ്നേഹി അത്യധികം ആഗ്രഹിച്ചു. അതിനായി രാപ 
കല്‍ പ്രാര്‍ത്ഥിക്കുകയും ഗ്രവര്‍ത്തിക്കുകയും ചെയ്തു. 
“ക്രൈസ്തവസഭയുടെ സര്‍വപ്രധാനമായ ചുമതല സുവിശേ 
ഷ്രപചരണമത്രെ. രക്ഷകനായ മിശിഹാതമ്പുരാനെ 


ക്രൈസ്തവ ഉസ്പ്ററംബര്‍ - ഒക്ടോബര്‍ 2018 


ഏവര്‍ക്കും കാണിച്ചുകൊടുക്കുക എന്നുള്ളതാണ്‌ അതിന്റെ 
മുദ്രാവാക്യം... എന്തെല്ലാം ഉണ്ടായാലും ശരി സുവിശേഷ്രപ 
ചരണം ദൈവനാമം മഹത്വപ്പെടുന്നതിലേക്ക്‌ അപരിഹാര്യമാ 
ണ്‌.” (ഗിരിദീപം 3, പേജ്‌ 56). ഫലമോ കാലാന്തരത്തില്‍, മല 
അക്കര സുറിയാനി കത്തോലിക്കാസഭ ഭാരതം മുഴുവനിലും അല്ല 
ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വ്യാപിച്ചു. മലയാളക്കര 
യുടെ മാറില്‍നിന്നും, ഒരു “ഗ്ലോബല്‍” സഭയായി അവള്‍ 
വളര്‍ന്നു പന്തലിച്ചു. ഭാരതത്തിലെയും, ലോകത്തിലെയും 
വിവിധ സംസ്കാരങ്ങളിലുള്ളവര്‍, വിവിധ ഭാഷ സംസാരിക്കു 
ന്നവര്‍ ഈ സഭയുടെ മക്കളായി. ഒരു മിഷണറിയുടെ മലയിറ 
ക്കത്തിന്റെ മനോഹര ദൃശ്യമാണിത്‌ കാട്ടിത്തരുന്നത്‌. 


ഉപസംഹാരം 


വ്യക്ത്യാധിഷ്ഠിത അധികാര ഭാവങ്ങളില്‍നിന്നും സത്യാ 
നന്ദഭാവങ്ങളിലേക്ക്‌ സമാധാനത്തോടെ കൈപിടിച്ചുയര്‍ത്തി 
മാല്യംങ്കരയില്‍ ക്രൈസ്തവസാക്ഷ്യത്തിന്റെ ഉത്തമഗോപുര 
ങ്ങളായി വളരാനുള്ള ആഹ്വാനമായിരുന്നു മാര്‍ ഈവാനി 
യോസ്‌ എന്ന മലങ്കരയുടെ സൂര്യതേജസ്‌ സഭാമക്കള്‍ക്ക്‌ 
നല്‍കിയ സാക്ഷ്യം. അതിന്റെ പൂര്‍ത്തീകരണത്തിനായി രാപ 
കലില്ലാതെ അധ്വാനിച്ച ആ കര്‍മ്മയോഗി അവസാനം ഏക 
നായി അതിനെ ആശ്ശേഷിച്ചപ്പോള്‍ ഒന്നു മാത്രമായിരുന്നു 
പ്രാര്‍ത്ഥന: “ആരൊക്കെ കൂടെയില്ലെങ്കിലും ദൈവമേ നീ 
മാത്രം കൂടെമതി”. ഇന്നോളമുള്ള മലങ്കര സുറിയാനി കത്തോ 
ലിക്കാസഭയുടെ വളര്‍ച്ചയ്ക്ക്‌ അടിസ്ഥാനവും ഇതുതന്നെ 
യാണ്‌. നമ്മുടെ ഓരോ ആഘോഷാവസരങ്ങളും ഇതിന്റെ 
ഓര്‍മ്മപ്പെടുത്തലുകളാണ്‌. അതുകൊണ്ട്‌ സഭയോടും സമൂ 
ഹത്തോടുമുള്ള നമ്മുടെ പ്രതിബദ്ധതകളില്‍നിന്ന്‌ നമുക്ക്‌ 
മുഖംതിരിച്ച്‌ നില്‍ക്കാനാവില്ല. ്രിസ്തുസാക്ഷ്യങ്ങളുടെ 
നല്‍കൂടാരങ്ങളായി നമുക്ക്‌ വളരാം. ഒന്നായി കൈകോര്‍ത്ത്‌ 
ആ ലക്ഷ്യസാക്ഷാത്കാരത്തിനായി അധ്വാനിക്കാം. ലോക 
ത്തിന്റെ കൈയടികളെക്കാളുപരി ക്രിസ്തുവിന്റെ കൈപിടിച്ച്‌ 
നമുക്ക്‌ നടക്കാം. 


ഐക്യത്തിന്റെ സംഗമവേദിയായി സഭകള്‍ രൂപപ്പെടേണ്ട 
കാലം അതിക്രമിച്ചുകഴിഞ്ഞു. ഐക്യത്തിലൂടെ മാര്രമേ 
ശാശ്വത സമാധാനമുണ്ടാവൂ എന്ന മാര്‍ ഈവാനിയോസിന്റെ 
ജീവിത സാക്ഷ്യം ഈ അവസരത്തില്‍ നമുക്കോര്‍ക്കാം. 
ഐക്യമാണ്‌ ക്രിസ്തീയതയുടെ മുഖമുദ്രയെന്നും ക്രിസ്തു 
വിന്റെ ജീവിതം പിതാപുത്ര ഐക്യത്തിന്റെ സ്നേഹബന്ധ 
മാണെന്നും തിരിച്ചറിയുമ്പോള്‍ കാലഹരണപ്പെടുന്ന അധികാ 
രത്തിന്റെയും സമ്പത്തിന്റെയും അഭിനിവേശങ്ങള്‍ക്ക്‌ തെല്ലും 
അര്‍ത്ഥമില്ലെന്ന തിരിച്ചറിവില്‍ വളരാന്‍ നമുക്ക്‌ സാധിക്കൂ. ആ 
കാഴ്ചപ്പാട്‌ നമ്മെയും ലോകത്തെയും നൂതന കാഴ്ചപ്പാടുക 
ളിലേക്ക്‌ നയിക്കാന്‍ സഹായകമാണെന്ന യാഥാര്‍ത്ഥ്യം നമു 
ക്കേറ്റുവാങ്ങാം. അതിനുള്ള നവമായൊരു അവസരമായി 88-ാ൦ 
പുനരൈക്യ നിമിത്തമാകട്ടെയെന്ന്‌ നമുക്ക്‌ പ്രാര്‍ത്ഥിക്കാം, 
പ്രത്യാശിക്കാം. 


മലങ്കര സുറിയാനി 


ര്യ ജംം 


കത്തോലിക്കാസഭ 
വിന്നിട്ട വര്‍ഷങ്ങള്‍ 


നരൈകൃത്തിന്റെ 88 വര്‍ഷങ്ങള്‍ പൂര്‍ത്തിയാക്കുന്ന 
മലങ്കര സുറിയാനി കത്തോലിക്കാസഭ വളര്‍ച്ചയുടെ 
പാതയിലൂടെ ഇതിനോടകം ഏറെ മുന്നോട്ട്‌ പോയിരിക്കുന്നു. 
ഒന്നുമില്ലായ്മയുടെ നടുവിലൂടെ കടന്നുപോയ ഈ സഭയുടെ 
വളര്‍ച്ച ദൈവത്തിന്റെ വലിയ പരിപാലനയും ശക്തമായ 
കരുതലും വെളിവാക്കുന്നു. ഒന്നായിരുന്ന സഭ 17-0൦ 
നൂറ്റാണ്ടിലെ കൂനന്‍കുരിശ്‌ സത്യത്തോടെ പഴയകൂറ്റു 
കാരെന്നും, പുതിയ കൂറ്റുകാരെന്നും രണ്ടായി പിരിഞ്ഞതോടെ, 
പുതിയ കൂറ്റുകാര്‍ അന്ത്യോക്യന്‍ സഭയുമായി ഒരു പുതിയ 
കൂറ്‌ സ്ഥാപിച്ച്‌ സുറിയാനി പാരമ്പര്യത്തിലും ആചാരാനു 
ഷ്ഠാനങ്ങളിലും ഉറച്ചു നിന്നെങ്കിലും, കത്തോലിക്കാ 
ബന്ധത്തില്‍നിന്ന്‌ വേര്‍പെടുകയും, മൂന്ന്‌ നൂറ്റാണ്ടുകള്‍ക്ക്‌ 
ശേഷം, 1930 സെപ്റ്റംബര്‍ 20-ാം തീയതി, മാര്‍ ഈവാനി 
യോസ്‌ പിതാവിന്റെ നേതൃത്വത്തില്‍ 5 അംഗങ്ങള്‍, 
കത്തോലിക്കാസഭയുമായി വീണ്ടും ഐക്യപ്പെട്ടതിന്റെ 
ശ്രേഷ്ഠവും മഹനീയവുമായ ഓര്‍മ്മയാണ്‌ സഭാമക്കള്‍ 
പുതുക്കുന്നത്‌. മുമ്പോട്ടുള്ള യാത്രയ്ക്ക്‌ ഒന്നും കരുതാതെ, 
ഉണ്ടായിരുന്നതെല്ലാം വിട്ടെറിഞ്ഞ്‌, മാര്‍ ഈവാനിയോസ്‌ 
തിരുമേനിയും കൂടെയുള്ള 4 അംഗസംഘവും പുറപ്പെടു 
മ്പോള്‍, എല്ലാം ഇതോടുകൂടി അവസാനിക്കുമെന്ന്‌ 
കരുതിയവരുടെ മുമ്പില്‍, ദൈവപരിപാലനയുടെയും 
കരുതലിന്റെയും, ശക്തിയും രഹസ്യവും എന്തായിരുന്നുവെന്ന്‌ 
88 വര്‍ഷങ്ങള്‍ പിന്നിടുമ്പോള്‍ വ്യക്തമാകുന്നു. “ബലിക്കുള്ള 
കുഞ്ഞാട്‌ എവിടെ ' എന്ന ഇസഹാക്കിന്റെ ചോദ്യത്തിന്‌ 
“ദൈവം എല്ലാം കരുതിക്കൊള്ളും' എന്നു പറഞ്ഞ 
അഡ്രഹാമിനെപ്പോലെ, മാര്‍ ഈവാനിയോസ്‌ പിതാവും 


ക്ര്യവ ഉസ്പ്ററംബര്‍ 


ഫാ. ഡോ. ഐസക്‌ പറപ്പള്ളിൽ 


ദൈവപരിപാലനയില്‍ മാത്രം ആശ്രയിച്ച്‌ ലക്ഷ്യം മുന്‍നിര്‍ത്തി 
തീര്‍ത്ഥാടനം ആരംഭിച്ചു. ദൈവം ആഗ്രഹിച്ചത്‌ ദൈവംതന്നെ 
മാര്‍ ഈവാനിയോസ്‌ പിതാവിലൂടെ നടത്തി എന്നത്‌ 
ചരിത്രസത്യം. ദൈവപരിപാലനയില്‍ മാത്രം ആശ്രയിച്ച്‌, 
ദൈവഹിതത്തിന്‌ പൂര്‍ണമായി സമര്‍പ്പിച്ച്‌, ശൂന്യമായ 
കൈകളോടെ ഇറങ്ങിത്തിരിച്ച, ദൈവഹിതത്താല്‍ മലങ്കര 
സഭയെ, മലങ്കര കത്തോലിക്കാസഭയായി രൂപപ്പെടുത്തുവാന്‍ 
ഇടയാക്കിയ, മലങ്കരസഭയുടെ മഹാന്മാര്‍ക്ക്‌ ആധുനിക 
തലമുറയുടെ നമോവാകം 


ദൈവം ശൂന്യതയില്‍നിന്ന്‌ പ്രപഞ്ചത്തെ (൩്രഷ്ടിച്ചതു 
പോലെ, ശുന്യമായ കൈകളുമായി ഇറങ്ങിത്തിരിച്ചവര്‍ക്ക്‌, ഒരു 
സഭാകൂട്ടായ്മയെ കെട്ടിപ്പടുക്കുവാന്‍ ദൈവത്തിന്റെ ശക്തമായ 
കരങ്ങളുടെ സ്പര്‍ശനവും കരുതലും ഉണ്ടായിരുന്നു. 
ആരംഭകാലത്ത്‌ പരിമിതമായ അംഗങ്ങളോടും, സാഹ 
ചര്യങ്ങളോടും, 2 രൂപതകളോടുംകൂടെ മാത്രം തുടങ്ങിയ സഭ 
ഇന്ന്‌ വളര്‍ച്ചയുടെ ഒരു വലിയ ഘട്ടം പിന്നിട്ടിരിക്കുന്നു. ഈ 
സഭയുടെ ദൃശ്യമായ വളര്‍ച്ചയുടെ നേര്‍ക്കാഴ്ച കണ്ടാണ്‌, 
ഭാഗ്യസ്മരണാർഹനായ ജോണ്‍ പോള്‍ രണ്ടാമന്‍ മാര്‍പാപ്പാ 
അഭി. പിതാക്കന്മാരോട്‌ ആദ്‌ ലമീനാ വേളയില്‍, മലങ്കര 
സുറിയാനി കത്തോലിക്കാസഭയെ ആഗോളസഭയില്‍ 
“അതിവേഗം വളരുന്ന സഭ്‌” എന്ന്‌ വിശേഷിപ്പിച്ചത്‌. 23 വര്‍ഷം 
ഈ സഭയ്ക്ക്‌ ശക്തമായ നേതൃത്വം നല്കിയ മാര്‍ 
ഈവാനിയോസ്‌ പിതാവും, 26 വര്‍ഷം കൂടെ നിന്ന്‌ ഈ 


സഭയെ ബലപ്പെടുത്തിയ മാര്‍ തെയോഫിലോസ്‌ പിതാവും, മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ കാലശേഷം ദീര്‍ഘമായ 41 
വര്‍ഷങ്ങള്‍ നേതൃത്വം നല്കിയ ബനഡിക്ട്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ പിതാവും, 12 വര്‍ഷം ദീര്‍ഘവീക്ഷ 
ണത്തോടെ നേതൃത്വം നല്കിയ സിറില്‍ മാര്‍ ബസേലിയോസ്‌ കാതോലിക്കാബാവായും, ഈ സഭയെ ആഗോള കത്തോലി 
ക്കാസഭയിലും, മറ്റ്‌ ക്രൈസ്തവ സഭാസമൂഹങ്ങളിലും, പൊതുസമൂഹത്തിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സഭാകൂട്ടാ 
യ്മയായി വളര്‍ത്തി. ഇപ്പോള്‍ 11 വര്‍ഷമായി ഈ സഭയ്ക്ക്‌ അതിശ്രേഷ്ഠമായ നേതൃത്വം നല്കുന്ന കര്‍ദ്ദിനാള്‍ ബസേലിയോസ്‌ 
ക്ലീമീസ്‌ കാതോലിക്കാബാവാ, ഈ സഭയുടെ ആത്മീയ ശുശ്രൂഷകളെ, കേരളത്തില്‍ മാത്രമല്ല വിശാലമായ ഭാരതത്തിലും, 
മറ്റ്‌ അനേക രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിച്ച്‌, സാമൂഹൃ- സാംസ്കാരിക-ആതുര-വിദ്യാഭ്യാസ മേഖലകളില്‍, ക്രിസ്തു സന്ദേശം 
പങ്കുവയ്ക്കുന്നു. ഒന്നുമില്ലായ്മയിലും, പ്രതികൂല സാഹചര്യങ്ങളിലും, അടിപതറാതെ ദൈവാശ്രയത്തില്‍ മാത്രം ഉറച്ച്‌ നിന്ന്‌, 
പരിഹാസങ്ങളെയും വിമര്‍ശനങ്ങളെയും കുറ്റപ്പെടുത്തലുകളെയും ക്ഷമയോടെ, ആത്മസംയമന ത്തോടെ നേരിട്ട്‌ 
പുനരൈക്യ(്രസ്ഥാനത്തെ വളര്‍ത്തിയ മുന്‍കാല പിതാക്കന്മാരെയും, ആചാര്യന്മാരെയും, സമര്‍പ്പിതരെയും, ദൈവ 
ജനത്തെയും നമുക്ക്‌ ഓര്‍ക്കാം. “ചെറിയ അജഗണമേ, നിങ്ങള്‍ ഭയപ്പെടേണ്ട” എന്ന ദൈവവചനം, ആശ്വാസവും, പ്രത്യാശയും, 
ധൈര്യവും, ആത്മവിശ്വാസവും നല്‍കി നമ്മുടെ പൂര്‍വ്വികരെ നയിച്ചുവെന്നത്‌ ചരിധ്രസത്യം. മലങ്കര സുറിയാനി 
കത്തോലിക്കാസഭയുടെ ആരംഭവും, വളര്‍ച്ചയും, ഇപ്പോഴത്തെ അവസ്ഥയും നാം മനസ്സിലാക്കുമ്പോള്‍, ദൈവം ഈ സഭയെ 
എത്രമാര്രം കരുതലോടെ വളര്‍ത്തി എന്നത്‌ വ്യക്തം. ഈ സഭയെ ദിശാബോധത്തോടെ, നേര്‍വഴിയിലൂടെ, ദീര്‍ഘ 
വീക്ഷണത്തോടെ നയിച്ച്‌ വളര്‍ത്തി വലുതാക്കിയ കാലം ചെയ്ത പുണ്യപിതാക്കന്മാരെ ഇത്തരുണത്തില്‍ നമുക്ക്‌ ഓര്‍ക്കാം. 


കാലം ചെയ്ത പിതാക്കന്മാര്‍ 


1. തോമസ്‌ മാര്‍ ദിയസ്കോറസ്‌ (22 ഫെബ്രുവരി 1943) 
2. ദൈവദാസന്‍ ഗീവര്‍ഗീസ്‌ മാര്‍ ഈവാനിയോസ്‌ (5 ജൂലൈ 1953) 

3. ജോസഫ്‌ മാര്‍ സേവേറിയോസ്‌ (18 ജനുവരി 1955) 

4. യാക്കോബ്‌ മാര്‍ തെയോഫിലോസ്‌ (27 ജൂണ്‍ 1956) 

5. സക്കറിയാസ്‌ മാര്‍ അത്തനാസിയോസ്‌ (28 സെപ്റ്റംബര്‍ 1977) 
6. ഐസക്‌ മാര്‍ യൂഹാനോന്‍ (28 ഏപ്രില്‍ 1987) 

7. ബനഡിക്ട്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ (10 ഒക്ടോബര്‍ 1994) 

8. ലോറന്‍സ്‌ മാര്‍ അപ്രേം (8 ഏപ്രില്‍ 1997) 

9. പൌലോസ്‌ മാര്‍ പീലക്സിനോസ്‌ (3 നവംബര്‍ 1998) 

10. സിറില്‍ മാര്‍ ബസേലിയോസ്‌ (8 ജനുവരി 2007) 

11. ഗീവര്‍ഗീസ്‌ മാര്‍ ദിവന്നാസിയോസ്‌ (16 ജനുവരി 2018) 


ഇപ്പോഴത്തെ ഹയരാര്‍ക്കി (15 മെ(്രാന്മാര്‍) 


മോറാന്‍ മോര്‍ ബസേലിയോസ്‌ കര്‍ദ്ദിനാള്‍ ക്ലീമീസ്‌ കാതോലിക്കാബാവ 
(മേജര്‍ ആര്‍ച്ചുബിഷച്ഛ്‌ & തിരുവനന്തപുരം മേജര്‍ അതിഭ്രദാസനം) 

മോസ്റ്റ്‌ റവ. ഡോ. തോമസ്‌ മാര്‍ കുറിലോസ്‌ (തിരുവല്ല അതിഭഗദ്രാസനം) 
മോസ്റ്റ്‌ റവ. ഡോ. യുഹാനോൻ മാര്‍ ക്രിസോസ്റ്റം (പത്തനംതിട്ട) 

മോസ്റ്റ്‌ റവ. ഡോ. ജോഷ്വാ മാര്‍ ഇഗ്നാത്തിയോസ്‌ (മാവേലിക്കര) 

മോസ്റ്റ്‌ റവ. ഡോ. ജോസഫ്‌ മാര്‍ തോമസ്‌ (ബത്തേരി? 

മോസ്റ്റ്‌ റവ. ഡോ. ജേക്കബ്‌ മാര്‍ ബര്‍ണബാസ്‌ (ഗുഡ്ഗാവ്‌-ഡല്‍ീഹി? 

മോസ്റ്റ്‌ റവ. ഡോ. ഏ്രഹാം മാര്‍ യുലിയോസ്‌ (മുവാറ്റുപുഴ) 

മോസ്റ്റ്‌ റവ. ഡോ. വിന്‍സെന്റ്‌ മാര്‍ പൌലോസ്‌ (മാര്‍ത്താണ്ഡം) 

മോസ്റ്റ്‌ റവ. ഡോ. ഫിലിപ്പോസ്‌ മാര്‍ സ്തേഫാനോസ്‌ (അമേരിക്ക-കാനഡ? 
മോസ്റ്റ്‌ റവ. ഡോ. തോമസ്‌ മാര്‍ യസേബിയോസ്‌ (പാറശ്ശാല) 

മോസ്റ്റ്‌ റവ. ഡോ. ഗീവര്‍ഗീസ്‌ മാര്‍ മക്കാറിയോസ്‌ (പുത്തൂര്‍) 

മോസ്റ്റ്‌ റവ. ഡോ. യൂഹാനോന്‍ മാര്‍ തെയഡോഷ്യസ്‌ 

(കൂരിയ മെത്രാന്‍ & മുവാറ്റുപുഴ ഭദാസനത്തിന്റെ പിന്‍തുടര്‍ച്ചവകാശമുള്ള മ്മെതാന? 
മോസ്റ്റ്‌ റവ. ഡോ. തോമസ്‌ മാര്‍ അന്തോണിയോസ്‌ (കഡ്ക?-പുന) 

മോസ്റ്റ്‌ റവ. ഡോ. സാമുവേല്‍ മാര്‍ ഐറേനിയോസ്‌ 

(പത്തനംതിട്ട ഭദ്രാസനത്തിന്റെ പിന്‍തുടര്‍ച്ചവകാശമുള്ള മെത്താന്‍) 

മോസ്റ്റ്‌ റവ. ഡോ. ഗീവര്‍ഗീസ്‌ മാര്‍ തിമോത്തിയോസ്‌ (ബവിഷച്ഛ്‌ എമരിത്തുസ്‌ ) 


24 5 സെപ്റാബര്‍ - ഒക്ടോബര്‍ 2018 


മലങ്കര സുറിയാനി കത്തോലിക്കാസഭയുടെ 
ഇന്നത്തെ സ്ഥിതി ഒറ്റനോട്ടത്തില്‍ 


രൂപതകളും ഏക്സാര്‍ക്കേറ്റും - 12 
(തിരുവനന്തപുരം, തിരുവല്ല, മാര്‍ത്താണ്ഡം, മാവേലിക്കര, പത്തനംതിട്ട, പാറശ്ശാല, ബത്തേരി, മൂവാറ്റുപുഴ, പുത്തൂര്‍, 
അമേരിക്ക-കാനഡ, ഗുഡ്ഗാവ്‌-ഡല്‍ഹി, കഡ്കി-പൂനെ) 
അപ്പസ്തോലിക്‌ വിസിറ്റേറ്റര്‍ - യൂറോപ്പ്‌ (യു.കെ., അയര്‍ലണ്ട്‌, ജര്‍മനി, സ്വിറ്റ്സര്‍ലണ്ട്‌, ഓസ്ട്രിയ, ഇറ്റലി) & ഓഷ്യാനിയ 
(ഓസ്ട്രേലിയ, ന്യൂസിലന്റ്‌) 
ഗള്‍ഫ്‌ രാജ്യങ്ങള്‍ 
കുവൈറ്റ്‌, ദോഹ-ഖത്തര്‍, യു.എ.ഇ., മസ്‌കറ്റ്‌, സൌദി അറേബ്യ, ബഹ്റൈന്‍ 
ഇടവകകള്‍ /മിഷന്‍ കേന്ദ്രങ്ങള്‍ - 1196 
മലങ്കര കത്തോലിക്കര്‍ - 4,65,759 
രൂപതാ വൈദികര്‍ - 766 
സന്യസ്ത വൈദികര്‍ - 233 
(ഒ.ഐ.സി. - 206, മറ്റ്‌ സന്യാസ സമൂഹങ്ങള്‍ - 35) 
സഭയില്‍ ശുശ്രൂഷ ചെയ്യുന്ന സന്യാസ സമൂഹങ്ങള്‍ - 10 
(ഒ.ഐസി., കുരിശുമല ആശ്രമം, ഒ.എഫ്‌.എം., എസ്‌.ഡി.ബി., സി.എം.എസ്‌.എഫ്‌., ധ്യാന ആശ്രമം, ചായല്‍പ്പടി 
ആശ്രമം, ശാന്തി ആശ്രമം, ഒ.സി.ഡി., എം.എഫ്‌.) 
വൈദികവിദ്യാര്‍ത്ഥികള്‍ - 469 
(മേജര്‍ സെമിനാരിക്കാര്‍ - 300, മൈനര്‍ സെമിനാരിക്കാര്‍ - 169) 
സന്യാസിനികള്‍ - 2060 
(DM - ന, SIC - 813, മറ്റുള്ളവര്‍ - 330) 
സഭയില്‍ ശുശ്രൂഷ ചെയ്യുന്ന സന്യാസിനിസമുഹങ്ങള്‍ - 19 
(SIC, DM, SMT, OSS, SH, DSS, SCV, GSS, SMS, LSJ, CSJB, FMM, 
FSM, FMA, BS, SCSJA, FDSHJ, AMU, CSJS) 
സംഘടനകള്‍ /പ്രേഷിതവേദികള്‍ 
എം.സി.എ., എം.സി.വൈ.എം., എം.സി.സി.എല്‍.., ടീച്ചേഴ്‌സ്‌ ഡില്‍ഡ്‌, വിന്‍സെന്റ്‌ ഡി പോള്‍ സൊസൈറ്റി, 
കെ.സി.എസ്‌.എല്‍., ലീജണ്‍ ഓഫ്‌ മേരി, ഡി.സി.എം.എസ്‌., മാതൃസമാജം, ഫാമിലി അപ്പസ്തോലേറ്റ്‌, 
ലേബര്‍ മൂവ്മെന്റ്‌ 


1. പ്രധാന പൊതു സംവിധാനങ്ങള്‍ 2, എക്ളേസിയാസ്സിക്കല്‍ 
1. കാതോലിക്കേറ്റ്‌ സെന്റര്‍, പട്ടം (സഭയുടെ ആസ്ഥാന മേജര്‍ സെമിനാരി - 1 
കാര്യാലയം, 2011 സെപ്റ്റംബര്‍ 21 ന്‌ ആശിർവദിച്ചു. മൈനര്‍ സെമിനാരി - 10 
തുടര്‍ന്ന്‌ സെപ്റ്റംബര്‍ 21 മുതല്‍ 23 വരെയുള്ള അജപാലന കേന്ദ്രങ്ങള്‍ - 10 
ദിവസങ്ങളില്‍ സഭയുടെ ആദ്യത്തെ മേജര്‍ ആര്‍ക്കി ധ്യാനകേന്ദ്രങ്ങള്‍ - 5 
എപ്പിസ്ക്കോപ്പല്‍ അസംബ്ലി നടത്തി). റിന്യൂവല്‍ സെന്റര്‍ - 1 


പ്രീസ്റ്റ്‌ ഹോം - 4 

സോഷ്യല്‍ സര്‍വ്വീസ്‌ സൊസൈറ്റി - 8 
കണ്‍വന്‍ഷന്‍ സെന്റര്‍ - 1 
തിയോളജിക്കല്‍ ട്രെയിനിംഗ്‌ സെന്റര്‍ - 2 


2. സെന്റ്‌ എഫ്രേം എക്യുമെനിക്കല്‍ റിസര്‍ച്ച്‌ ഇന്‍സ്റ്റിറ്റൂട്ട്‌, 
കോട്ടയം (ട്വ) - സഭയുടെ ഓദ്യോഗിക സുറിയാനി 
പഠനകേന്ദ്രം. 


3. വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്‍ 


കോളേജുകള്‍ - 42 4. ചാരിറ്റബിള്‍ 


ട്രെയിനിംഗ്‌ കോളേജുകള്‍ - 8 മെഡിക്കല്‍ കോളേജ്‌ - 1 

ടെക്നിക്കല്‍ ഇന്‍സ്റ്റിട്യൂഷന്‍ - 8 ആശുപത്രികള്‍ & ആരോഗ്യകേന്ദ്രങ്ങള്‍ - 15 
ഹയര്‍ സെക്കണ്ടറി സ്കൂളുകള്‍ - 52 അനാഥമന്ദിരങ്ങള്‍ - 10 

ഹൈസ്കൂളുകള്‍ - 86 ബോയ്സ്‌ ഹോം - 4 

യുപി സ്‌കൂളുകള്‍ - 75 വൃദ്ധമന്ദിരങ്ങൾ - 19 

എല്‍പി സ്‌കൂളുകള്‍ - 125 റീഹാബിലിറ്റേഷന്‍ കേന്ദ്രങ്ങള്‍ - 9 
നേഴ്സറി സ്കൂളുകള്‍ - 89 പാലിയേറ്റീവ്‌ കെയര്‍ കേന്ദ്രങ്ങള്‍ - 9 
സ്പെഷ്യല്‍ സ്കൂളുകള്‍ - 3 അംഗപരിമിതര്‍ക്കുള്ള ഭവനങ്ങള്‍ - 11 


ബോര്‍ഡിംഗ്‌ & ഹോസ്റ്റലുകള്‍ - 22 


ക്രൈസ്തവ “ 7 
കാഹ്ജം ഉസപ്റുംബര്‍ - ഒക്ടോബര്‍ 2018 


1930 


1932 


1937 


1938 


1962 


1977 


1978 
1980 
1986 


1989 
1996 
2003 
2005 
2005 


2005 


2005 


2006 


2007 
2007 


2007 
2008 


2010 
2010 


2011 
2011 


2012 


2013 


സെപ്റ്റംബര്‍ 20 
ജൂണ്‍ 11 
നവംബര്‍ 29 
നവംബര്‍ 12 


ഒക്ടോബര്‍ 11 


ആഗസ്റ്റ്‌ 28 


ഒക്ടോബര്‍ 28 
ഡിസംബര്‍ 28 
ഫെബ്രുവരി 8 


മെയ്‌ 25 
ഡിസംബര്‍ 16 
ജനുവരി 15 
ഫെബ്രുവരി 10 
മെയ്‌ 14 


മെയ്‌ 15 
ആഗസ്റ്റ്‌ 16-18 


മെയ്‌ 35 


ജനുവരി 1 
ഫെബ്രുവരി 10 


ജൂലൈ 14 
നവംബര്‍ 10 


ജനുവരി 25 
ജൂലൈ 14 


സെപ്റ്റംബര്‍ 21 


സെപ്റ്റംബര്‍ 21-23 


നവംബര്‍ 24 


മാര്‍ച്ച്‌ 12-13 


ക്രൈ സ്പ്റുംബര്‍ - ഒക്ടോബര്‍ 2018 


സഭയുടെ വളര്‍ച്ചയിലെ നിര്‍ണ്ണായക വഴികള്‍ 


മലങ്കര പുനരൈക്യദിനം (മാര്‍ ഈവാനിയോസ്‌, മാര്‍ 
തെയോഫിലോസ്‌ തിരുമേനിമാരുള്‍പ്പെടെ ട പേരുടെ പുനരൈക്യം) 
മലങ്കര ഹയരാര്‍ക്കി സ്ഥാപനം (തിരുവനന്തപുരം അതിഭദ്രാസനം, 
തിരുവല്ല ഭദ്രാസനം) 

ഓര്‍ത്തഡോക്സ്‌ സഭയിലെ ജോസഫ്‌ മാര്‍ സേവേറിയോസ്‌ 
തിരുമേനിയുടെ പുനരൈക്യം 

ക്നാനായ യാക്കോബായ സഭയിലെ തോമസ്‌ മാര്‍ ദിയസ്കോറസ്‌ 
തിരുമേനിയുടെ പുനരൈക്യം 

മലങ്കര സുറിയാനി കത്തോലിക്കാസഭയെ പ്രതിനിധീകരിച്ച്‌ 
ബനഡിക്ട്‌ മാര്‍ ഗ്രിഗോറിയോസ്‌, സഖറിയാസ്‌ മാര്‍ 
അത്തനാസിയോസ്‌ എന്നിവര്‍ രണ്ടാം വത്തിക്കാന്‍ കൌണ്‍സിലില്‍ 
പങ്കെടുത്തു. 

മലബാര്‍ സ്വതന്ത്രസഭയുടെ പൌലോസ്‌ മാര്‍ പീലക്സിനോസ്‌ 
തിരുമേനിയുടെ പുനരൈക്യം 

ബത്തേരി ഭദ്രാസന സ്ഥാപനം 

പുനരൈക്യ കനകജൂബിലി ആഘോഷം (കോട്ടയം) 

ജോണ്‍ പോള്‍ രണ്ടാമന്‍ മാര്‍പാപ്പായുടെ തിരുവനന്തപുരം സെന്റ്‌ 
മേരീസ്‌ കത്തീഡ്രല്‍ സന്ദര്‍ശനം. 

സെന്റ്‌ മേരീസ്‌ മലങ്കര മേജര്‍ സെമിനാരിയുടെ കൂദാശ 
മാര്‍ത്താണ്ഡം ഭദ്രാസന സ്ഥാപനം 

മുവാറ്റുപുഴ ഭദ്രാസന സ്ഥാപനം 

മേജര്‍ ആര്‍ക്കിഎപ്പിസ്‌ക്കോപ്പല്‍ സിംഹാസന സ്ഥാപനം 

സഭയുടെ പ്രഥമ മേജര്‍ ആര്‍ച്ചുബിഷപ്പ്‌-കാതോലിക്കാ സിറില്‍ മാര്‍ 
ബസേലിയോസ്‌ തിരുമേനിയുടെ സ്ഥാനാരോഹണം 
കാതോലിക്കേറ്റ്‌ സെന്ററിന്റെ ശിലാശീര്‍വാദം 

സഭയുടെ പ്രഥമ എപ്പിസ്ക്കോപ്പല്‍ സുന്നഹദോസ്‌ 

തിരുവല്ല അതിഭ്രദാസനസ്ഥാപനം, തിരുവല്ല കേന്ദ്രമായ 
മ്രെതാപ്പോലിത്തന്‍ പ്രവിശ്യയുടെ സ്ഥാപനം 

മാവേലിക്കര ഭദ്രാസന സ്ഥാപനം 

ബസേലിയോസ്‌ ക്ലീമീസ്‌ കാതോലിക്കാബാവായെ, സഭയുടെ ദ്വിതീയ 
കാതോലിക്കാബാവായായി തിരഞ്ഞെടുത്തു. 

മാര്‍ ഈവാനിയോസ്‌ തിരുമേനിയെ “ദൈവദാസനാ'യി പ്രഖ്യാപിച്ചു. 
പാളയം സെന്റ്‌ മേരീസ്‌ സമാധാനരാജ്ഞി പള്ളിയെ ബസിലിക്കയായി 
തിരുസിംഹാസനം ഉയര്‍ത്തി 

പത്തനംതിട്ട, പുത്തൂര്‍ ഭദ്രാസനങ്ങളുടെ സ്ഥാപനം 
അമേരിക്കയിലെ മലങ്കര സുറിയാനി കത്തോലിക്കാ 
എക്സാര്‍ക്കേറ്റിന്റെ സ്ഥാപനം 

കാതോലിക്കേറ്റ്‌ സെന്ററിന്റെ കൂദാശ 

മലങ്കര സുറിയാനി കത്തോലിക്കാ പ്രഥമ അസംബ്ലി, 
സുവിശേഷസംഘത്തിന്റെ പ്രവര്‍ത്തനങ്ങളുടെ ആരംഭം. 

മോറാന്‍ മോര്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ കാതോലിക്കാബാവ 
കര്‍ദ്ദിനാളായി വത്തിക്കാനില്‍ സ്ഥാനാരോഹണം ചെയ്തു. 
ആഗോള കത്തോലിക്കാസഭയുടെ 266-ാം മാര്‍പാപ്പയായ 


ഫ്രാന്‍സിസ്‌ പാപ്പായെ തിരഞ്ഞെടുത്ത കോണ്‍ക്ലേവില്‍ 
ഇദംപ്രഥമമായി മലങ്കര കത്തോലിക്കാസഭയെ പ്രതിനിധീകരിച്ച്‌ 
കര്‍ദ്ദിനാള്‍ ക്ലീമീസ്‌ ബാവ പങ്കെടുത്തു. 


2014 ജൂണ്‍ 23 - ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ നാമകരണ 
പരിപാടികളുടെ ഭാഗമായി കബര്‍ തുറന്നുള്ള കാനോനിക പരിശോധന 

2015 മാര്‍ച്ച്‌ 26 - ഗുഡ്ഗാവ്‌ ഭ്ര്രാസനത്തിന്റെയും, കഡ്കി എക്സാര്‍ക്കേറ്റിന്റെയും 
സ്ഥാപനം 

2016 ജനുവരി 4 - അമേരിക്ക-കാനഡ ഭദ്രാസന സ്ഥാപനം 

2016 ആഗസ്റ്റ്‌ 25 - ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ നാമകരണ 
നടപടികളുടെ അതിഭദ്രാസനതല കാനോനിക അന്വേഷണങ്ങളുടെ 
സമാപനം 

2017 ആഗസ്റ്റ്‌ 5 - പാറശ്ശാല ഭദ്രാസന സ്ഥാപനം 


കഴിഞ്ഞ കാലങ്ങളില്‍ സഭയെ വളര്‍ത്തിയ ദൈവത്തിന്റെ അത്ഭുതകരമായ നടത്തിപ്പിനെയും, പരിശുദ്ധാത്മാവിന്റെ 
്രവര്‍ത്തനങ്ങളെയും നന്ദിയോടെ നമുക്ക്‌ ഓര്‍ക്കാം. പുനരൈക്യപ്രസ്ഥാനത്തിന്റെ ശതാബ്ദിയിലേക്ക്‌ പ്രവേശിക്കുവാന്‍ 
പോകുന്ന സഭയെ, പരിശുദ്ധാത്മാവ്‌ വീണ്ടും നിരന്തരം ശക്തിപ്പെടുത്തട്ടെ എന്ന്‌ പ്രാര്‍ത്ഥിക്കാം. സഭയില്‍, പുത്തന്‍ ഉണര്‍വ്വോടെ, 
പരിശുദ്ധാത്മാ അഭിഷേകത്തോടെ പ്രവര്‍ത്തിക്കുന്ന സുവിശേഷസംഘത്തിന്റെ പ്രവര്‍ത്തനങ്ങള്‍ കൂടുതല്‍ ശക്തിപ്പെടുത്താം. 
ജാതിമതഭേദമെന്യേ അനേകര്‍ക്ക്‌ നന്മ ചെയ്യുവാനും, ദൈവത്തിങ്കലേക്ക്‌ അവരെ കൂടുതല്‍ അടുപ്പിക്കുവാനും 
ആരാധനാജീവിതത്തിലൂടെയും, പ്രേഷിത്രപവര്‍ത്തനങ്ങളിലൂടെയും, കാരുണ്യഗ്രവര്‍ത്തനങ്ങളിലൂടെയും, വിദ്യാഭ്യാസ- 
ആതുര-സാമൂഹ്യക്ഷേമ മേഖലകളിലെ ശുശ്രൂഷകളിലൂടെയും ക്രിസ്തുവിന്റെ സ്നേഹവും കരുതലും പ്രകടമാക്കുവാന്‍ 
ഇടയാകുന്നതിന്‌ വീണ്ടും നമ്മെ സമര്‍പ്പിക്കാം. ദൈവവിശ്വാസം, ജീവിക്കുവാനും സാക്ഷ്യപ്പെടുത്തുവാനുമുള്ളതാണെന്നും, 
വിശ്വാസിയായിരിക്കുയെന്നാല്‍ ദൈവേഷ്ടത്തിന്‌ പൂര്‍ണമായി സമര്‍പ്പിക്കുക എന്നതാണെന്നും സ്വജീവിതത്തിലൂടെ 
കാണിച്ചുതന്ന ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ മധ്യസ്ഥം നമുക്ക്‌ യാചിക്കാം. വന്ദ്യ പിതാവിന്റെ 
ആത്മീയദര്‍ശനത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രവര്‍ത്തനമാണ്‌ മലങ്കര സുറിയാനി കത്തോലിക്കാസഭയുടെ വളര്‍ച്ചയുടെയും 
അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാനം. വരുംകാലങ്ങളിലും, സഭയ്ക്ക്‌ കൂടുതല്‍ വളരുവാനും, അനേകര്‍ക്ക്‌ നന്മ ചെയ്യുവാനും 
ഇടയാകുന്നതിന്‌ ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ മധ്യസ്ഥം നമുക്ക്‌ തുണയാകട്ടെ. 


ഉപകാരസ്മരണ 


ഒരു വിശ്വാസി 


ക്രൈസ്തവ ഉസപ്ററംബര്‍ - ഒക്ടോബര്‍ 2018 . 


27 


യ! 


ബ്ലു 


മലങ്കര കത്തോലിക്കാ സഭയടെ 
വിഷന്‍ കേന്രമായ കോയമ്പത്തൂര്‍ 
100 വര്‍ഷത്തിലേക്ക്‌ 


ഡോ. എല്‍ദോ കെ. ജോണ്‍ 


എ.ഡി 52 ല്‍ മാര്‍ത്തോമ്മ ശ്ലീഹയാല്‍ സ്ഥാപിതമായ മലങ്കരസഭ തന്റെ മാതൃസഭയായ കത്തോ 
ലിക്കാ സഭയിലേക്ക്‌ 1930 സെപ്തംബര്‍ 20 ല്‍ പുനരൈക്യപ്പെട്ടു. മലങ്കര കത്തോലിക്കാ സഭയുടെ 
ആഗോള സഭാ കൂട്ടായമയിലേക്കുള്ള പ്രവേശനത്തിന്റെ സമയത്തുള്ള ഒരു പ്രത്യേക സഭാദയത്യമാ 
യിരുന്നു സുവിശേഷം നാനാ മതസ്ഥരിലേക്ക്‌ എത്തിക്കുക എന്നത്‌. ആദ്യ കാലഘട്ടങ്ങളില്‍ പുന 
രൈക്യ പ്രസ്ഥാനത്തില്‍ ഒരുങ്ങിനിന്ന സഭ മാര്‍ത്താണ്ഡം ക്രേനദ്രീകരിച്ചുള്ള പ്രവര്‍ത്തനത്തോടെ 
മിഷന്‍ ദീര്‍ഘ ചൈതന്യസഭയായി മലങ്കരയുടെ പുണ്ണ്യ പിതാവ്‌ മാര്‍ ഇവാനിയോസ്‌ പിതാവിന്റെ 
ദര്‍ശനത്തിന്റെ ഭാഗമായി പിന്നീട്‌ മൂന്ന്‌ മിഷന്‍ രൂപതകള്‍ക്ക്‌ ജന്മം നല്‍കുവാന്‍ മലങ്കര സഭ ഭാഗ്യ 
വതിയായി ആ രൂപതയാണ്‌ മാര്‍ത്താണ്ഡം, പുത്തൂര്‍, പാറശ്ശാല എന്നിവ മലങ്കര കത്തോലിക്കാ 
സഭയുടെ തിരുവല്ല രൂപത ഉള്ളകാലം മുതല്‍ കോയമ്പത്തൂര്‍ ഒരു മലങ്കര പള്ളി എന്നത്‌ ഒരുസ്വപ്ന 
മായിരുന്നു. ഇതിനായുള്ള പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ തുടക്കം കുറിക്കുന്നത്‌ അഭിവന്ദ്യ കൂറിലാസ്‌ പിതാവ്‌ 
മൂവാറ്റുപുഴ രൂപത അദ്ധ്യക്ഷന്‍ ആയിരിക്കുമ്പോഴാണ്‌. എന്നാല്‍ അതത്രക്ക്‌ ഫലം കണ്ടില്ല. 2005 
മലങ്കര കത്തോലിക്കാ സഭയുടെ ആദ്യത്തെ സഭാ അസംബ്ലിയുടെ വെളിച്ചത്തില്‍ മിഷന്‍ പ്രവര്‍ത്ത 
നങ്ങള്‍ക്ക്‌ കൂടുതല്‍ പ്രാധാന്യം നല്‍കണമെന്ന പരിശുദ്ധത്മാവിന്റെ വെളിപ്പെടുത്തല്‍ സഭാ തലവ 
നിലൂടെ ഓരോ രൂപതയും സഭാമക്കളും ഏറ്റെടുത്തു. അതിന്റെ ഫലമായി മൂവാറ്റുപ്പുഴ രൂപത 
തന്റെ അജപാലന പരിധിയില്‍ ഉണ്ടായിരുന്ന തമിഴ്നാട്ടിലെ കോയമ്പത്തൂര്‍, തിരുപ്പൂര്‍, കങ്കേയം, 
ഈറോഡ്‌, കരൂര്‍ എന്നീ ഡിസ്ട്രിക്റ്റുകളിലേക്ക്‌ തന്റെ മിഷന്‍ പ്രവര്‍ത്തനം വ്യാപിപ്പിക്കുവാന്‍ ആലോ 


28 ക്യ സെപ്റുംബര്‍ - ഒക്ടോ ര്‍ 2018 


ചിച്ചു. ആദ്യ ഘട്ടത്തില്‍ മറ്റു രൂപതകളിൽ നിന്നും കുടിയേറി 
താമസിച്ചിരുന്നവരെ കണ്ടു പിടിച്ച്‌ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക 
എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. പക്ഷേ ചിതറി കിടന്നി 
രുന്ന കോയമ്പത്തൂര്‍ മലങ്കര മക്കളെ കണ്ട്‌ പിടിച്ച്‌ ഒന്നിപ്പി 
ക്കുക എന്നത്‌ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അക്കാല 
യളവില്‍ ബത്തേരി രൂപതയില്‍ ഉപ്പട്ടി ഇടവകാംഗമായ ശ്രീ. 
എല്‍ദോ കൂനമ്മാനയില്‍ തന്റെ പഠനാര്‍ത്ഥം കോയമ്പത്തു 
രില്‍ എത്തുകയുണ്ടായി. പള്ളി കാര്യങ്ങളില്‍ സജീവമായി 
നിന്നിരുന്ന എല്‍ദോയ്ക്ക്‌ ഇവിടെ ഒരു മലങ്കര കത്തോലിക്ക 
പള്ളി ഇല്ലാ എന്നത്‌ വളരെയധികം വിഷമിപ്പിച്ചു. ബത്തേരി 
രൂപതയെ സമീപച്ചപ്പോള്‍ അത്‌ മൂവാറ്റുപ്പുഴ രൂപതയുടെ കീഴി 
ലുള്ള പ്രദേശമാണെന്ന്‌ അറിയുവാന്‍ സാധിച്ചു. മരിച്ചുപോയ 
സി. ദയ എസ്‌.ഐ.സി യുടെ കൈയ്യില്‍ നിന്നും മൂവാറ്റുപുഴ 
രൂപതാധ്യക്ഷന്‍ അഭി. എബ്രഹാംമാര്‍ യൂലിയോസ്‌ തിരുമേ 
നിയുടെ ഫോണ്‍നമ്പര്‍ വാങ്ങി. പിതാവുമായി ബന്ധപ്പെട്ട 
പ്പോള്‍ അടുത്ത ദിവസങ്ങളില്‍ തന്നെ കോയമ്പത്തൂരില്‍ 
പിതാവ്‌ എത്തുകയും അന്നത്തെ ചാന്‍സിലര്‍ ആയിരുന്ന ഫാ. 
ബേബി മാത്തികുന്നത്ത്‌ അച്ചനോടൊപ്പം കോയമ്പത്തൂരില്‍ 
വച്ച്‌ ഒരു കൂടികാഴ്ചയ്ക്ക്‌ ഇടം നല്‍കുകയും ചെയ്തു പിതാ 
വിനോട്‌ ഈ ആവശ്യം പറഞ്ഞപ്പോള്‍ പിതാവ്‌ ഇതിനുള്ള 
പരിശ്രമം നടത്തുകയായിരുന്നു എന്ന മറുപടിയോടെ 
ആദ്യത്തെ മലങ്കര കൂര്‍ബ്ദാന നടത്താനുള്ള തീയതി 
നിശ്ചയിച്ചു. അങ്ങനെ 2008 ജൂലൈ അങ്ങനെ സൂലൂര്‍ സെന്റ്‌ 
തോമസ്‌ സീറോ മലബാര്‍ ദേവാലയത്തില്‍ ഫാ. ആലപ്പാ 
ടിന്റെ സഹായത്തേടെ കോയമ്പത്തൂര്‍ വികാരി ജനറല്‍ ഫാ. 
ജോര്‍ജ്ജ്‌ നരിക്കുഴിയുടെ സമ്മതത്തോടെ ആദ്യ മലങ്കര 
കുര്‍ബ്ബാനയ്ക്കുളള ഒരുക്കങ്ങള്‍ തുടങ്ങി. പത്രത്തില്‍ പര 
സ്യം നല്‍കുകയും വിവിധ സഭാ ബുള്ളറ്റിനുകളില്‍ അറ 
ിയിപ്പു നല്‍കിയും 13 കുടുംബങ്ങള്‍ അന്നത്തെ വി.കുര്‍ബ്ബാന 
യില്‍ പങ്കെടുത്തു. അങ്ങനെ 2008 ജൂലൈ 4ന്‌ മലങ്കര മിഷന്‍ 
വി. തോമശ്ലീഹായുടെ നാമത്തില്‍ ഉത്ഘാടനം ചെയ്യുകയും 
അഭിവന്ദ്യ പിതാവും, മറ്റു വൈദീകരും, സിസ്റ്റേഴ്‌സും മലങ്കര 
സമൂഹവും ഒന്നിച്ച്‌ സൂലൂര്‍ ദേവാലയത്തില്‍ മലങ്കര ബലി 
അര്‍പ്പിച്ചു ്രാര്‍ത്ഥിക്കുകയും ചെയ്തു. പിന്നീട്‌ നടന്ന പൊതു 
സമ്മേളനത്തില്‍ അടുത്തഘട്ടം ആലോചിച്ചപ്പോള്‍ ഉടനെ 
തന്നെ ഒരു വൈദികനെ വിട്ടുതരണമെന്ന്‌ വിശ്വാസി സമൂഹം 
പിതാവിനോട്‌ ആവശ്യപ്പെട്ടു. അതിന്റെ ഫലമായി ഫാ.ജോസ്‌ 
കുറ്റിക്കേരിലിനെ ആദ്യത്തെ വികാരിയായി നിയമിച്ചു. അച്ചന്‍ 
കോയമ്പത്തൂരില്‍ എത്തിയപ്പോള്‍ താമസ സൌകര്യങ്ങള്‍ 
ഒന്നുമില്ലാത്ത കാലഘട്ടങ്ങളില്‍ കാറില്‍ കിടന്ന്‌ ഉറങ്ങിയ ദിന 
ങ്ങള്‍ പോലും ഉണ്ടായിരുന്നു. പിന്നീട്‌ കുര്‍ബ്ബാന കുറച്ചു 
ദിവസം സുലൂര്‍ ലാറ്റിന്‍ പള്ളിയില്‍ അര്‍പ്പിച്ചു. അതിനുശേഷം 
അഭിവന്ദ്യ പിതാവ്‌ ഇടപ്പെട്ട സി.എം.ഐ ദിവ്യ ദയ ആശ്രമ 
ത്തില്‍ അച്ചന്‌ താമസം ആക്കുകയും സി.എം.ഐ 
കവുങ്ങുംപാളയം ആശ്രയ ചാപ്പല്‍ മലങ്കര കുര്‍ബ്ബാനക്കായി 
സ്ഥലം നല്‍കുകയും ചെയ്തു. അങ്ങനെ 23 കുടുംബങ്ങള്‍ 
സജീവമായി കുര്‍ബ്ബാനയില്‍ പങ്കെടുത്തിരുന്നു. 2010 ല്‍ ഇട 
വകാംഗമായ ശ്രീ.സാമിന്റെ മകളുടെ ആദ്യ കുര്‍ബ്ബാന സ്വീ 
കരണവും പെരുന്നാളും ആഘോഷമായി നടത്തുകയും 2010 
നവംബര്‍ 8 ന്‌ കോയമ്പത്തൂര്‍ എം.സി.വൈ.എം അഭിവന്ദ്യ 
പിതാവ്‌ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. സണ്‍ഡേ സ്കൂള്‍, 


ക്രൈസ്തവ ഉസ്പപ്റുംബര്‍ - ഒക്ടോബര്‍ 2018 


എം.സി.വൈ എം, എം.സി.എ മുതലായ സംഘടനകള്‍ സജീ 
വമായി ആരംഭിച്ചു. പിന്നീട്‌ ഉടനെതന്നെ ഒരു ദേവാലയം എന്ന 
ആവശ്യം ഉയരുകയും രൂപതയുടെ സഹായ ഫലമായി സൂലൂ 
രില്‍ 2 ഏക്കറും, ഉക്കടത്ത്‌ 20 സെന്റ്‌ സ്ഥലവും വാങ്ങുകയും 
ചെയ്തു. ഇതിനായി മുന്‍കൈ എടുത്തത്‌ അന്നത്തെ പ്രൊക്യ 
റേറ്റര്‍ ഫാ. ജോണി ചെരിക്കായത്ത്‌ ആണ്‌. ഉടനെ തന്നെ 
ദേവാലയം പണിയണം എന്ന ആവശ്യം ഉയര്‍ന്നതിന്റെ ഭാഗ 
മായി ഒരു ഹാളിലേക്ക്‌ കുര്‍ബ്ബാന മാറ്റി. എന്നാല്‍ ചില സാങ്കേ 
തിക കാരണങ്ങളാല്‍ ദേവാലയം പണി തുടങ്ങവാന്‍ സാധി 
ച്ചില്ല. ഫാ.ജോസ്‌ കുറ്റിക്കേരില്‍ ആവശ്യകരമായ എല്ലാ അടി 
സ്ഥാന സൌകര്യങ്ങളും ക്രമപ്പെടുത്തി ഇടവക ജനത്തെ 
ഒന്നിച്ച്‌, ്രാന്‍സഫര്‍ ആയി പോയി. പിന്നീട്‌ വന്ന വികാരി. 
ഫാ.ഷാജി വെട്ടിക്കട്ടിലും, അസി. വികാരി ഫാ. ജോസഫ്‌ 
തോപ്പിലും പിന്നീട്‌ ദേവാലയത്തിനു വേണ്ടിയുള്ള ക്രമീകര 
ണങ്ങള്‍ ആരംഭിച്ചു. അതിനായി അന്നത്തെ സീറോ മലബാര്‍ 
കോയമ്പത്തൂര്‍ രാമനാഥപുരം രൂപതാ മെത്രാന്‍ മാര്‍ പോള്‍ 
ആലപ്പാട്ടിനെ സമീപിക്കുകയും സായിബാബ കോളനി, ഉക്കടം 
എന്നീ രണ്ട്‌ പള്ളികളില്‍ രാവിലെയും, വൈകിട്ടും കുര്‍ബ്ബാന 
ക്രമീകരിക്കുകയും ചെയ്തു. അതിന്‍ പ്രകാരം വി. കുര്‍ബ്ബാന 
രണ്ടു സ്ഥലങ്ങളിലായി തുടരുകയും പിറ്റേ വര്‍ഷം 2012 ല്‍ 
ഫാ.ജോസഫ്‌ തോപ്പില്‍ വികാരിയായി നിയമിതനാവുകയും 
ചെയ്തു. എന്നാല്‍ കുര്‍ബ്ബാന രാവിലെ വേണമെന്ന 
ആവശ്യംപരിഗണിച്ച്‌ അഭിവന്ദ്യ പിതാക്കന്മാര്‍ എഇഇ സുപ്പീ 
രിയറും തമ്മില്‍ ആലോചിച്ച്‌ അതിന്‍ പ്രകാരം ആ ധാരണ 
യുടെ ഭാഗമായി എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്ക്‌ 
ഉക്കടം എഫ്‌.സി.സി കോണ്‍വെന്റ്‌ ചാപ്പല്‍ മലങ്കര കത്തോ 
ലിക്കാ വി. കൂര്‍ബ്ബാനക്കായി ദേവാലയം തുറന്നു തന്നു. 
അങ്ങനെ മലങ്കര കര്‍ബ്ബാന മുടക്കം കൂടാതെ നടന്നു വന്നു. 


ആദ്യ കാലഘട്ടത്തില്‍ സഹായിച്ച്‌ ഇടവക അംഗങ്ങളായ 
ശ്രീ. സാം, സജി, ജോസഫ്‌ കുഴിനാപ്പുറത്ത്‌, വല്‍സമ്മ, 
ജോണ്‍ ആഞ്ചലോസ്‌, ബിന്ദു, ഡെന്നാന്‍, ശലോമി, സുനില്‍, 
ഷീജ എന്നിവരേയും അവരുടെ കുടുംബങ്ങളേയും പ്രത്യേകം 
ഓര്‍ക്കുന്നു. ഈ കാലയളവിലാണ്‌ ഉക്കടത്തിനടുത്ത്‌ 
പോത്തനൂര്‍ ഭാഗത്ത്‌ മാര്‍ത്താണ്ഡം രൂപതയിലെ ജോസും 
കുടുംബവും മലങ്കര കുര്‍ബ്ബാനക്കായി ഫാ.ജോസഫ്‌ തോപ്പ 
ിലിനെ സമീപിച്ചത്‌. അഭിവന്ദ്യ പിതാവിന്റെ നിര്‍ദ്ദേശ്രപകാരം 
അതുവരെ മുതുമല സി.എം.ഐ ആശ്രമത്തില്‍ താമസിച്ചി 
രുന്ന അച്ചന്‍ മല്ലമിച്ചാം പെട്ടി അബെനഗറില്‍ ഒരു വീടെടുത്ത്‌ 
താമസിച്ച്‌ മിഷന്‍ പ്രവര്‍ത്തനം ആരംഭിച്ചു. ഈ കാലയളവില്‍ 
അഭിവന്ദ്യ പിതാവിന്റെ നിര്‍ദ്ദേശ പ്രകാരം ബഥനി 
സിസ്റ്റര്‍മാര്‍ മിഷന്‍ പ്രവര്‍ത്തനത്തിനായി ഇവിടേക്കു കടന്നു 
വന്നു. ശ്രീ. ജോണ്‍ അവര്‍ക്ക്‌ ഒരു വീട്‌ പണിതു കൊടുത്തു. 
അത്‌ പിന്നീട്‌ കോണ്‍വെന്റ്‌ ആയി മാറി. പിന്നീട്‌ രൂപത 
അവിടെ ഒരു പ്ലോട്ട്‌ വാങ്ങുകയും അവിടെ ഒരു കമ്മ്യൂ 
ണിറ്റിഹാള്‍ കെട്ടുകയും ചെയ്തു. തോപ്പിലച്ചന്റെ ദീര്‍ഘ 
വീക്ഷണഫലമായി അവിടെ തീധ്ര മിഷന്‍ പ്രവര്‍ത്തനം നട 
ത്തുകയും ഏകദേശം 25 ഓളം കുടുംബങ്ങളില്‍ നിന്ന്‌ 35 
ഓളം ആളുകള്‍ക്ക്‌ ഒറ്റ ദിവസം അഭിവന്ദ്യ യൂലിയോസ്‌ 
പിതാവിന്റെ കാര്‍മ്മികത്വത്തില്‍ മുവാറ്റുപുഴ കത്തീര്ഡലില്‍ 
വച്ച്‌ മാമോദീസ നല്‍കി കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ചു. 
ഇവര്‍ക്ക്‌ പ്രാര്‍ത്ഥനകളും വിശ്വാസവും പഠിപ്പിക്കാന്‍ 
സി.ലാലിറ്റി എസ്‌.ഐ.സി, സി. അല്‍ഫോണ്‍സ മറിയ എസ്‌. 


30 


ഐ.സി എന്നിവര്‍ നേതൃത്വം നല്‍കി. അഭിവന്ദ്യ പിതാവിന്റെ 
നിര്‍ദ്ദേശ പ്രകാരം ബത്തേരി രൂപതാ സുവിശേഷ സംഘാഗ 
ങ്ങള്‍ ഇവിടെ അവൈ നഗറില്‍ വരുകയും ക്രിസ്തീയ വിശ്വാ 
സം, മറ്റുള്ളവരിലേക്ക്‌ പകരാന്‍ നേതൃത്വം നല്‍കുകയും 
ചെയ്തു. അവസ്മരണീയമാണ്‌ ശ്രീ. ടി.ജി രാജു, വി.പി 
തോമസ്‌ സര്‍, ജോസ്‌ പനന്തോപ്പില്‍ രാജീവ്‌ സര്‍ എന്നിവ 
രുടെ നിസീമമായ പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ ദൈവം പ്രതിഫലം 
നല്‍കട്ടെ. 


ഈ കാലയളവില്‍ അഭിവന്ദ്യ പിതാവിന്റെ നിര്‍ദ്ദേശ 
പ്രകാരം ബഥനി ആശ്രമം കിണത്തികടവില്‍ സ്ഥാപിക്കു 
കയും കോങ്ങാടു നിന്ന്‌ ഫാ. ജോഷ്വാ കുറ്റിയില്‍ ബഥനി 
ആശ്രമത്തില്‍ താമസമാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ 
പ്രവര്‍ത്തന ഫലമായി കിണത്തികടവ്‌ മിഷന്‍ രൂപപ്പെടുകയും 
15 ഓളം കുടുംബങ്ങളും കുറച്ച്‌ വിദ്യാര്‍ത്ഥികളുമായി അവിടെ 
ഒരു മിഷന്‍ മുവാറ്റുപുഴ രൂപതയുടെ കീഴില്‍ സ്ഥാപിക്കുകയും 
ചെയ്തു. ഫാ.ജോസഫ്‌ തോപ്പില്‍ ദ്രാന്‍സഫര്‍ ആകുകയും 
പകരം ഫാ. സാജു മുട്ടത്താന്‍ കോയമ്പത്തൂര്‍ മിഷന്റെ 
ചാര്‍ജ്ജ്‌ ഏറ്റെടുക്കുകയും ചെയ്തപ്പോള്‍ സാജു അച്ചന്‍ കമ്മ 
യൂണിറ്റി ഹാള്‍ പള്ളിയായി പുനര്‍ നിര്‍മ്മിക്കുകയും ചെയ്യു 
കയും പള്ളിക്ക്‌ ആവശ്യമായ സാധനങ്ങള്‍ എല്ലാം വാങ്ങി 
പുതിയ ഒരു ദേവാലയമായി മാറ്റുകയും ചെയ്യുകയും. 
അങ്ങനെ കോയമ്പത്തൂരിലെ ആദ്യത്തെ മലങ്കര കത്തോ 
ലിക്കാ ദേവാലയം അവൈ നഗറില്‍ യൂലിയോസ്‌ പിതാവ്‌ 
കുദാശ ചെയ്തു. 


സാജു അച്ചന്റെ കാലഘട്ടത്തില്‍ മൂവാറ്റുപുഴ 
സോഷ്യല്‍സര്‍വ്വീസ്‌ കേന്ദ്രമായ സമൃദ്ധിയുടെകീഴില്‍ പച്ച 
ക്കറികൃഷിനടത്തുകയും ധാരാളം ജനങ്ങള്‍ക്ക്‌ ജോലികൊടു 
ക്കുവാനും സാധിച്ചു. അച്ചന്റെ കാലഘട്ടത്തില്‍ 5 പേര്‍ക്ക്‌ വീട്‌ 
വെച്ച്‌ നല്‍കുകയും സെമിത്തേരിക്ക്‌ വേണ്ട ക്രമീകരണങ്ങള്‍ 
ചെയ്യുകയും ചെയ്തു. ഏകദേശം 10 ഓളം കുടുംബങ്ങളെ 


ക്രൈസ്തവ സെപ്റ്റംബര്‍ - ഒക്ടോ [൫2 1] 


പുതിയതായിചേര്‍ക്കുവാന്‍ അച്ചനു സാധിച്ചു. 2017 ല്‍ 
അച്ചന്‍സ്ഥലം മാറിപോവുകയും ഫാ. റോബിന്‍സ്‌ പുത്തന്‍പു 
രക്കല്‍ പുതിയവികാരിയായി നിയമിതനാവുകയുംചെയ്തു. 


ഇന്ന്‌ തമിഴ്നാട്ടില്‍ 4 കേന്ദ്രങ്ങളിലായി 80 ഓളം കുടംബ 
ങ്ങള്‍ സജീവമായി വി. ബലിയില്‍ പങ്കെടുക്കുന്നു. കോയമ്പ 
ത്തൂര്‍ സെന്ട്രല്‍ മിഷന്‍, അവൈനഗര്‍ മിഷന്‍, കിണത്തിക്ക 
ടവ്‌ മിഷന്‍, പൊള്ളാച്ചി മിഷന്‍. ഇതിന്റെ മിഷന്‍ ഈ മിഷനു 
കളുടെ ചാര്‍ജ്ജ്‌ ഇപ്പോള്‍ പാ. റോബിന്‍ പുത്തന്‍പുരക്കലിനും 
അച്ചനോട്‌ ചേര്‍ന്ന്‌ ഫാ.ജോഷവ കുറ്റിയിലും വര്‍ക്ക്‌ ചെയ്യുന്നു. 
കിണത്തിക്കടവ്‌ ഇപ്പോള്‍ പുതിയതായി ഒരു ഡി.എം 
കോണ്‍വെന്റ്‌ ഉം സ്ഥാപിച്ചു അങ്ങനെ മൊത്തം 5 സിസ്റ്റേഴ്‌സ്‌ 
ഇപ്പോള്‍ ഈ മിഷനു വേണ്ടി വര്‍ക്ക്‌ ചെയ്യുന്നു. 5 ല്‍ നിന്ന്‌ 5 
ലക്ഷത്തിലേക്ക്‌ വളര്‍ന്ന ഈ സഭ ഇന്ന്‌ കോയമ്പത്തൂരും 
അതി ശീലം വളരുന്നു. 2018 മാര്‍ച്ച്‌ 11-ാം തീയ്യതി അഭി 
വന്ദ്യ കത്തോലിക്കാ ബാവാ തീരുമേനി ഇവിടെ സന്ദർശിക്കു 
കയും ഫാ.റോബിന്റെ നേതൃത്വത്തില്‍ ആദ്യ മലങ്കര മിഷന്‍ 
സംഗമം നടത്തുകയും ചെയ്തു. 


പത്തുവര്‍ഷം കൊണ്ട്‌ അതിഗംഭീരമായ വളര്‍ച്ചയാണ്‌ മല 
കര കത്തോലിക്കസഭ പ്രാപിച്ചിരിക്കുന്നത്‌. മിഷന്‍ചൈതന്യം 
ഉള്‍കൊണ്ട്‌ തമിഴ്‌ മണ്ണില്‍ തമിഴ്കുര്‍ബ്ബാന അര്‍പ്പിച്ച്‌ തന്റെ 
ദൌത്യം മൂവാറ്റുപുഴ രൂപതയിലൂടെ മലങ്കരസഭ ഇന്ന്‌ കോയമ്പ 
ത്തൂരില്‍ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. ഇത്‌ മൂവാറ്റുപുഴ രൂപത 
യുടെ കീഴിലുള്ള ഒരേഒരു ജില്ലമാത്രമാണ്‌. ബാക്കി 4 ജില്ലയി 
ലേക്കും ഇനിയും പ്രവര്‍ത്തനം വ്യാപിപ്പിക്കുവാന്‍ കിടക്കുന്നു. 
നാളിതുവരെ മലങ്കര കത്തോലിക്ക സഭക്ക്‌ താങ്ങുംതണലുമായി 
എല്ലാവര്‍ക്കും പ്രത്യാകിച്ച്‌ ഇതര സഭാ പിതാക്കന്മാര്‍ക്കും അല്മാ 
യര്‍ക്കും നന്ദിയര്‍പ്പിക്കുനതോടൊപ്പം മലങ്കര സഭയുടെ മിഷന്‍ 
ചൈതന്യം ഇനിയും വര്‍ദ്ധിക്കുവാന്‍ ഏവരുടെയും പ്രാര്‍ത്ഥനാ 
സഹായം അഭ്യര്‍ത്ഥിക്കുകയും ഫാ. റോബിന്‍ പുത്തന്‍പുരക്ക 
ലിനും, ഫാ. ജോഷ്വാ കുറ്റിയിലിനും ബഹു. സിസ്റ്റേ*സിനും എല്ലാ 
ഭാവുകങ്ങളും നേരുകയും ചെയ്യുന്നു. 


ആനുകാലിക ലോകം 


രളത്തെ പിടിച്ചുകുലുക്കിയ ചാരക്കേസ്‌ ഉയര്‍ന്ന 
സമയത്ത്‌ നമ്പി നാരായണന്‍ എന്ന ശാസ്ര്രജ്ഞനെ 
അനുകൂലിച്ച്‌ ആരെങ്കിലും രംഗത്തുവന്നിരുന്നെങ്കില്‍ അയാളെ 
ജനവിരുദ്ധനെന്നു വിളിച്ച്‌ ചുട്ടികുത്തി തകര്‍ത്തുകളഞ്ഞേനേ. 


എന്നാല്‍ ഈ 2018 സെപ്റ്റംബറില്‍ ആരെങ്കിലും 
നമ്പിനാരായണന്‌ എതിരായി എന്തെങ്കിലും പറഞ്ഞാല്‍ 
അവനെ ജനവിരുദ്ധനും സാമൂഹികവിരുദ്ധനും ആയി 
മു്രകുത്തി തകര്‍ത്തുകളയും. അതാതു കാലത്തെ 
സാഹചര്യമനുസരിച്ച്‌ വളയുന്നതിനെയാണ്‌ സമൂഹ 
മനസാക്ഷി എന്ന്‌ വിളിക്കുന്നതെന്ന്‌ ആരെങ്കിലും 
ചിന്തിച്ചുപോയാല്‍ കുറ്റപ്പെടുത്താനാവില്ല. ചാരക്കേസിന്റെയും 
മറ്റുചില സംഭവങ്ങളുടെയും അടിസ്ഥാനത്തില്‍ ഈ വിഷയം 
ചര്‍ച്ച ചെയ്യേണ്ടതുണ്ട്‌. 


ചാരക്കേസ്‌ ഈ ലേഖനത്തിന്റെ പ്രധാന വിഷയമല്ല, 
എന്നാല്‍ ചാരക്കേസില്‍ തന്നെ തുടങ്ങേണ്ടതുണ്ട്‌. 
ചാരക്കേസില്‍ ആദ്യത്തെ അറസ്റ്റ്‌ നടത്തുന്ന സ്മാര്‍ട്‌ വിജയന്‍ 
എന്ന പൊലീസ്‌ ഓഫിസര്‍ക്ക്‌ നമ്പി നാരായണന്‍, 
ശശികുമാരന്‍ നായര്‍ എന്നീ ശാസ്ര്രജ്ഞരുമായി 
എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടായിരുന്നതായി ഒരിടത്തും 
ആരോപിക്കപ്പെട്ടിട്ടില്ല. എന്നാല്‍ അറസ്റ്റിലായ രണ്ടു മാലി 
വനിതകളുടെ മൊഴിയില്‍ നിന്ന്‌ പൊലീസ്‌ ഇവരിലേക്ക്‌ 
എത്തുകയാണ്‌. ചാരവൃത്തി നടന്നോ ഇല്ലയോ എന്നത്‌ 
അവിടെ നില്‍ക്കട്ടെ. അതില്‍ മറ്റു ചില വിഷയങ്ങളുണ്ട്‌. ഒരു 


യ 


സമുഹ മനസാക്ഷി 
വിച 
ചെയ്തെടുക്കുന്ന 


സര്‍ക്കാര്‍ ഉദ്യോഗസ്ഥന്‍ രാഷ്ട്രീയ കക്ഷിയില്‍ അംഗത്വം 
എടുക്കാന്‍ കഴിയില്ല. അതുപോലെ റോ, ഇന്റലിജന്‍സ്‌ 
ഉദ്യോഗസ്ഥര്‍ക്ക്‌ പലപ്പോഴും സാമൂഹിക ജീവിതത്തില്‍ 
പോലും നിയ്രന്തണങ്ങള്‍ പാലിക്കണം. ഇവിടെ 
ഐ.എസ്‌ആര്‍.ഒയിലെ രണ്ടു ശാസ്ര്രജ്ഞര്‍ക്ക്‌ രണ്ടു 
വിദേശവനിതകളുമായി ബന്ധം ഉണ്ട്‌ എന്ന്‌ ആരോപണം 
വന്നപ്പോള്‍ അത്‌ ഒരു കേസായി ചാര്‍ജ്‌ ചെയ്തു. ആ കേസ്‌ 
പിന്നീട്‌ ഹൈജാക്ക്‌ ചെയ്യപ്പെട്ടിരിക്കാം. രാഷ്ഷ്്രീയ നേട്ടത്തിന്‌ 
ഉപയോഗിക്കപ്പെട്ടിരിക്കാം. ഒരുപക്ഷേ രാഷ്ടീയ കാരണ 
ങ്ങളാല്‍ തന്നെ അട്ടിമറിക്കപ്പെട്ടിരിക്കാം. എങ്കിലും 
പ്രാഥമികമായ ഒരു കേസ്‌ ഉണ്ട്‌. അത്‌ റിപ്പോര്‍ട്ട്‌ ചെയ്യാ 
തിരിക്കാന്‍ മാധ്യമങ്ങള്‍ക്ക്‌ ആവില്ല. അന്വേഷിക്കാതിരിക്കാന്‍ 
പൊലീസിന്‌ ആവില്ല. ആ കേസില്‍ ഐ.ബി ഇടപെട്ടു. 
അവരുടെ ചോദ്യം ചെയ്യല്‍ നടന്നു. വിവിധ സംസ്ഥാനങ്ങളില്‍ 
അന്വേഷണം നടത്തേണ്ട കേസ്‌ ആയതിനാല്‍ സി.ബി.ഐക്ക്‌ 
കൈമാറി. ഇതിനിടെ ഒരു പ്രധാനമന്ത്രി തന്നെ പ്രത്യേകിച്ച്‌ 
ഒരു ഈദ്യോഗിക ദത്യവുമില്ലാതെ തിരുവനന്തപുരത്തെത്തി. 
എന്നിട്ടും ആ കേസില്‍ ഒന്നും ഇല്ലായിരുന്നു എന്നു വിശ്വ 
സിക്കണം. ആ കേസിലെ പ്രതികള്‍ ചാരവൃത്തി നടത്തിയില്ല 
എന്ന വാദം അംഗീകരിക്കാം. പക്ഷേ ഇന്ത്യയില്‍ ചാരവൃത്തി 
ആരോപിച്ച്‌ അറസ്റ്റിലായവരില്‍ മിക്കവരും തന്ത്രരപധാന 
രഹസ്യങ്ങള്‍ ചോര്‍ത്തിയവരല്ല. എന്നാല്‍ തന്ത്രപ്രധാന 
സ്ഥലങ്ങളില്‍ ഇരുന്നുകൊണ്ട്‌ പുറത്താരെങ്കിലുമായി ബന്ധം 


32 


സ്ഥാപിച്ചവരാണെന്നു കാണാം. ആ രീതിയില്‍ നോക്കിയാല്‍ 
അന്നു പൊലീസ്‌ കേസ്‌ എടുത്തത്‌ എങ്ങനെയാണ്‌ 
തെറ്റാവുക. 

റ 


ഇനി ബഹിരാകാശ രംഗത്ത്‌ ഇന്ത്യയുടെ കുതിപ്പിനെ 
തകര്‍ക്കാനുള്ള രാജ്യാന്തര ഗുഡാലോചനയായിരുന്നു ഈ 
കേസിനു പിന്നിലെന്ന ആരോപണത്തിലേക്കു വരാം. അപ്പോള്‍ 
പോലും അവിടെ ഒരു കേസ്‌ ഉണ്ട്‌. അങ്ങനെയെങ്കില്‍ ആ 
ഗൂഡാലോചനയില്‍ ഉള്‍പ്പെട്ടതാര്‍ എന്നറിയേണ്ടേ. അതറി 
യണമെങ്കില്‍ അന്വേഷണം വേണ്ടേ? എന്നിട്ടും എന്തുകൊണ്ട്‌ 
അന്വേഷണം പാതിവഴിയില്‍ ഉപേക്ഷിക്കപ്പെട്ടു? ഉത്തരം 
കിട്ടേണ്ട ചോദ്യങ്ങള്‍ ഒട്ടേറെയുണ്ട്‌. 


25 വര്‍ഷം കഴിഞ്ഞ്‌ ആ കേസില്‍ പ്രതികളെ വെറുതെ 
വിട്ടു എന്നതിന്റെ പേരില്‍ ആ കേസ്‌ തന്നെ ഇല്ലാതാകുന്നു 
എന്നര്‍ഥമില്ല. ആവശ്യമായ തെളിവില്ലാത്തതിനാല്‍ കുറ്റാ 
രോപിതരെ ശിക്ഷിക്കാനാവില്ല എന്നു മാര്തം. നമ്പി 
നാരായണനോട്‌ ചെയ്തത്‌ അനീതിയാണ്‌, കെട്ടിച്ചമച്ച കേസ്‌ 
ആണ്‌, അന്ന്‌ അങ്ങനെ മാധ്യമ വിചാരണ നടത്തിയത്‌ 
ശരിയായില്ല എന്നൊക്കെയാണ്‌ ആരോപണങ്ങള്‍. അന്ന്‌ 
ഏതെങ്കിലും മാധ്യമം ആ കേസ്‌ റിപ്പോര്‍ട്ട്‌ ചെയ്യേണ്ട എന്നു 
തീരുമാനിച്ചിരുന്നെങ്കിലോ. മനപൂര്‍വം ആരെയോ രക്ഷിക്കാന്‍ 
വേണ്ടി നടത്തുന്ന ശ്രമമാണ്‌ എന്ന്‌ ആ മാധ്യമത്തിനും 
പൊലീസിനും എതിരെ ആരോപണം ഉയരും. അടുത്ത 
കാലത്ത്‌ ഉണ്ടായ ചില സംഭവങ്ങള്‍ പരിശോധിക്കുക. 
പെരുമ്പാവൂരില്‍ ജിഷ എന്ന പെണ്‍കുട്ടി കൊല്ലപ്പെട്ടു. ആദ്യ 
ദിവസം ഒരു സാധാരണ കൊലപാതകം എന്ന നിലയിലാണ്‌ 
ആ കേസ്‌ റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടത്‌. എന്നാല്‍ രണ്ടാം 
ദിവസമായപ്പോഴേക്കും സ്ഥിതി മാറി. അത്‌ ശ്രൂരമായ 
കൊലപാതകം ആണെന്നും അതിനു പിന്നില്‍ ചില രാഷ്ട്രീയ 
നേതാക്കളുടെ കരങ്ങളുണ്ടെന്നും ആരോപണം വന്നു. 
മാധ്യമങ്ങള്‍ ഈ വാര്‍ത്ത ചെറുതായി റിപ്പോര്‍ട്ട ചെയ്തത്‌ 
ആരെയോ രക്ഷിക്കാന്‍ വേണ്ടിയാണെന്നുവരെയായി 
പ്രചാരണം. യു.ഡി.എഫിന്റെ ഒരു ഉന്നത നേതാവിനെതിരെ 
വരെ ആരോപണം വന്നു. പ്രതിയെ അറസ്റ്റ്‌ ചെയ്യുക എന്നു 
പറഞ്ഞ്‌ മെഴുകുതിരി പ്രദക്ഷിണം മുതല്‍ ധര്‍ണാ നാടകം 
വരെ അരങ്ങേറി. ഒരു ഡിജിപിയുടെ കഴിവുകേടായി വരെ 
വ്യാഖ്യാനം വന്നു. ഒടുവില്‍ ദീര്‍ഘകാലത്തെ അന്വേഷ 
ണത്തിനു ശേഷം പ്രതിയെ അറസ്റ്റ്‌ ചെയ്തപ്പോള്‍ നേരത്തേ 
പറഞ്ഞ കുറ്റാരോപിതന്‍ ചിത്രത്തിലേ ഇല്ല. 


ഒരു നടി ആക്രമിക്കപ്പെട്ട കേസില്‍ പിടിയിലായ പ്രതിയുടെ 
മൊഴിയില്‍ പറയുന്ന ഒരാള്‍ മാത്രമാണ്‌ സിനിമാ നടന്‍ ദിലീപ്‌. 
ദിലീപ്‌ കുറ്റക്കാരനാണോ ഇല്ലയോ എന്ന്‌ ആര്‍ക്കും അറിയില്ല. 
എന്നാല്‍ ദിലീപ്‌ കുറ്റക്കാരനാണെന്ന്‌ ആരൊക്കെയോ 
വിധിച്ചുകഴിഞ്ഞു. ചാനലുകളില്‍ പലതവണ വിചാരണ 
കഴിഞ്ഞു. നേരിട്ടുകണ്ടതുപോലെ പലരും ദിലീപിനെ 
കുറ്റക്കാരനാക്കി. ഓര്‍ക്കുക, കുറ്റാരോപിതന്‍ മാത്രമാണ്‌ 
ദിലീപ്‌. 


ബാര്‍ കോഴക്കേസില്‍ കെ.എം. മാണിക്കെതിരെ 


അതിനിശിതമായ ആരോപണങ്ങളാണ്‌ ഉയര്‍ന്നത്‌. കെ. എം. 


്രെന്തവ ഒറ)പ്ര0ബ0 


ഉക്ടടോബര്‍ 2018 


മാണിയുടെ വീട്ടിലെ വരെ 


വാര്‍ത്തകളില്‍ നിറഞ്ഞു. നിയമസഭയില്‍ പ്രതിപക്ഷത്തിന്റെ 


നോട്ടെണ്ണുന്ന യ്രന്തം 


അഴിഞ്ഞാട്ടം തന്നെ നടന്നു. കെ.എം. മാണിയെ ഉടന്‍ അറസ്റ്റ്‌ 
ചെയ്യണമെന്നുവരെയായി ആവശ്യം. മാണി രാജിവയ്‌ 
ക്കേണ്ടിവന്നു. തുടര്‍ന്ന്‌ നീണ്ട രാഷ്ട്രീയ നാടകങ്ങള്‍ തന്നെ 
അരങ്ങേറി. അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞ മുന്നണി തന്നെ 
അദ്ദേഹത്തെ കൂടെക്കൂട്ടാന്‍ കിണഞ്ഞുശ്രമിച്ചു. ഇന്നും കേസ്‌ 
എവിടെയും എത്തിയിട്ടില്ല. 


ബിഷപ്‌ ഫ്രാങ്കോ മുളയ്ക്കല്‍ പീഡനം നടത്തിയെന്ന്‌ 
ആരോപണമുണ്ടായപ്പോഴും സ്ഥിതി ഇതുതന്നെ. ഒരു 
പരാതിയുണ്ട്‌ എന്നതു സത്യം. അത്‌ പൊലീസ്‌ 
അന്വേഷിക്കുന്നു. 


ചെയ്യാത്തതെന്ത്‌ എന്നാണ്‌ അടുത്ത ചോദ്യം. അറസ്റ്റിനായി 


എന്നാല്‍ അദ്ദേഹത്തെ അറസ്റ്റ്‌ 


സമ്മര്‍ദം ചെലുത്താനായി കേരളമെങ്ങും സമരം തന്നെ 
അരങ്ങേറുന്നു. ഇതിനിടയില്‍ ഫ്രാങ്കോ എന്ന മനുഷ്യന്റെ 
എല്ലാ വ്യക്തിസ്വാതന്ത്ര്യവും ഹനിക്കപ്പെടുന്നു. അദ്ദേഹത്തിനു 
പറയാനുള്ളതെന്ത്‌ എന്നു ചോദ്യമേയില്ല. അതേ സമയം 
അദ്ദേഹത്തെ ഒരു നീചനായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു. 
ഓര്‍ക്കുക, നമ്പി നാരായണനെതിരെ കേസ്‌ ചാര്‍ജ്‌ 
ചെയ്തവരെയും അത്‌ റിപ്പോര്‍ട്ട ചെയ്തവരെയും ഉച്ചത്തില്‍ 
അസഭ്യം പറയുന്നവര്‍ തന്നെയാണ്‌ ഇവിടെ ബിഷപ്പിനെ 
അറസ്റ്റ്‌ ചെയ്യാത്തതിനെതിരെ ആഞ്ഞടിക്കുന്നത്‌. 


അവസാനം പറഞ്ഞ മൂന്നു കേസിലും കുറ്റാരോപിതര്‍ 
ശിക്ഷിക്കപ്പെടാതെ പുറത്തുവന്നാലോ. ആരു മാപ്പു പറയും. 
ഇനി സമൂഹ മനസാക്ഷി പാചകം ചെയ്തെടുക്കുന്നവരോട്‌ 
ഒരു ചോദ്യം കൂടി. അബ്ദുനാസര്‍ അദനി എന്നൊരു 
മനുഷ്യന്‍ ഒന്‍പതു വര്‍ഷം കുറ്റാരോപിതനായി ഒടുവില്‍ 
നിരപരാധിയായി പുറത്തുവന്നു. അന്ന്‌ അദ്ദേഹത്തിന്റെ 
ആസ്ഥാനം റെയ്ഡ്‌ ചെയ്ത പൊലീസ്‌ ഉദ്യോഗസ്ഥന്‍ എത്ര 
കള്ളക്കഥകളാണ്‌ വിളമ്പിയത്‌. എന്നിട്ട്‌ എന്തായി. മ അദനിക്ക്‌ 
നഷ്ടപരിഹാരം ലഭിച്ചോ. ഇല്ലെന്നു മാത്രമല്ല, മറ്റൊരു കേസില്‍ 
പ്രതിയായി മ അദനി കര്‍ണാടകയില്‍ ജയിലിലായി. ആ 
കേസില്‍ ഇതുവരെ വിചാരണയേ നടന്നിട്ടില്ല. ഇതുപോലെ 
വിചാരണ കൂടാതെ എത്ര പേരെ ഇന്ത്യയില്‍ ജയിലില്‍ 
അടച്ചിട്ടുണ്ട്‌. അവര്‍ക്കുമില്ലേ അവകാശങ്ങള്‍. ഇല്ല, ഈ 
ചോദ്യങ്ങള്‍ക്കൊന്നും ഉത്തരം സമൂഹ മനസാക്ഷി പാചകം 
ചെയ്യില്ല. കാരണം 
ചോദ്യങ്ങളാണ്‌. അസുഖകരമായ ചോദ്യങ്ങളില്‍ നിന്ന്‌ 


അതൊക്കെ അസുഖകരമായ 


ഓടിയൊളിക്കുകയും ആള്‍ക്കൂട്ടത്തിനൊപ്പം നിന്ന്‌ അവനെ 
ക്രൂശിക്കുക എന്നാര്‍ത്തു വിളിക്കുകയും ആണ്‌ എളുപ്പം. 
കള്ളന്‍, കള്ളന്‍ എന്ന്‌ വിളിച്ചുകൊണ്ട്‌ കള്ളന്‍ 
ഓടിപ്പോകുന്നതുപോലെ ഒരു പറ്റിക്കല്‍. അഭയ കേസിലും 
മറ്റും കുറ്റാരോപിതര്‍ക്കെതിരെ ചിലര്‍ വാദിക്കുന്നത്‌ സംഭവം 
നേരില്‍ കണ്ടതുപോലെയാണ്‌. ആ മനുഷ്യര്‍ക്കും ഇല്ല 
അവകാശം, കാരണം സമൂഹ മനസാക്ഷി പാചകക്കാര്‍ 
അവരെ കുറ്റവാളികളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 


ഇപ്പോള്‍ നമ്പി നാരായണനെ ചാരി ചിലര്‍ തീര്‍ക്കാന്‍ 
ശ്രമിക്കുന്നത്‌ മറ്റുചില കണക്കുകളാണ്‌. അന്ന്‌ ക്രയോജനിക്‌ 


സാങ്കേതിക വിദ്യ ഇല്ലായിരുന്നു എന്നു പറയുന്നവര്‍ പക്ഷേ 
ഒരു കാര്യം സമ്മതിക്കണം. ഇന്ത്യ ക്രയോജനിക്‌ സാങ്കേതിക 
വിദ്യ സ്വന്തമാക്കാനുള്ള ഗവേഷണത്തിലായിരുന്നു. നമ്പി 
നാരായണനെ അറസ്റ്റ്‌ ചെയ്തതിലൂടെ ക്രയോജനിക്‌ 
സാങ്കേതിക വിദ്യ ഗവേഷണത്തില്‍ തിരിച്ചടി നേരിട്ടു എന്നു 
വാദിക്കുന്നവര്‍ ഒരു കാര്യം കൂടി അറിയണം. അന്നത്തെ 
പത്രവാര്‍ത്തകളിലൊന്നില്‍ നമ്പി നാരായണന്‍ രാജിക്കത്ത്‌ 
കൊടുത്ത കാര്യവും ഉണ്ടായിരുന്നു. അപ്പോള്‍ നമ്പി 
നാരായണനെ അറസ്റ്റ്‌ ചെയ്തിരുന്നില്ലെങ്കിലും അദ്ദേഹ 
ത്തിന്റെ സേവനം ഇന്ത്യക്കു ലഭിക്കുമായിരുന്നില്ല. ഒരു 
ശാസ്ത്രജ്ഞനും ചാരവൃത്തി ചെയ്തു കാണില്ല എന്നു 
വിശ്വസിക്കാന്‍ തന്നെയാണ്‌ ഇപ്പോഴും ഇഷ്ടം. പക്ഷേ 
ആരോപണം വന്നാല്‍ അന്വേഷിക്കാതിരുന്നാല്‍ എന്താകു 
മായിരുന്നു സമൂഹ പ്രതികരണം എന്ന ചോദ്യം വീണ്ടും 
ഉയരുന്നു. ഒരിക്കല്‍ കൂടി പറയട്ടെ. കോടതികള്‍ വിലയി 
രുത്തുന്നത്‌ തെളിവുകള്‍ മാര്രമാണ്‌. ചിലപ്പോള്‍ നിരപ 
രാധികളും ശിക്ഷിക്കപ്പെട്ടേക്കാം. അപരാധികളെ വെറുതെ 
വിട്ടേക്കാം. നീതിന്യായ സംവിധാനം ഏറ്റവും ശക്തമായ 
അമേരിക്കയില്‍ പോലും നിരപരാധികള്‍ ശിക്ഷിക്കപ്പെടുകയും 
പിന്നീട്‌ വിട്ടയയ്ക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്‌. 


കരുണാകരനെ കരിങ്കാലി എന്നു വിളിച്ചവര്‍ പോലും 
കരുണാകരനോടു കാണിച്ച അനീതിയെപ്പറ്റി വേവലാതി 


ജക്രെസ്തവ ഒക്ടോബര്‍ 2018 


ഉസപ്റംബര്‍ 


പ്പെടുമ്പോള്‍ ഈച്ചരവാര്യരുടെയും നവാബ്‌ രാജേന്ദ്രന്റെയും 
കണ്ണീര്‍ കാണാതെ പോകരുതെന്നേ അഭ്യര്‍ഥനയുള്ളു. 


എല്ലാ പ്രകൃതി ദുരന്തത്തിനും ഉത്തരവാദി കുടിയേറ്റ 
കര്‍ഷകന്‍ എന്നായിരുന്നു എന്നും ആരോപണം. എന്നാല്‍ 
ഇത്തവണത്തെ വെള്ളപ്പൊക്കത്തിനു പ്രധാന കാരണം 
അതിവൃഷ്ടിക്കൊപ്പം വെള്ളത്തിന്‌ ഒഴുകി മാറാന്‍ സ്ഥല 
മില്ലാതിരുന്നതു കൂടിയാണ്‌. പാടങ്ങളൊക്കെ നികത്തപ്പെട്ടു. 
പരിസ്ഥിതി സ്നേഹം പറയുകയും പാടം വിറ്റ്‌ നഗരങ്ങളിലേക്ക്‌ 
ചേക്കേറുകയും ചെയ്തവരാണ്‌ മിക്കപ്പോഴും കുടിയേറ്റക്കാരെ 
പരിസ്ഥിതി വിരുദ്ധരായി ചിഗ്രീകരിച്ചുകൊണ്ടിരുന്നത്‌. 
എന്നാല്‍ സമതലങ്ങളിലെ പാടങ്ങളെല്ലാം നികത്തുകയും 
അവിടെയെല്ലാം കെട്ടിടമാവുകയും ചെയ്തതല്ലേ ്രളയ 
ക്കെടുതി രൂക്ഷമാകാന്‍ കാരണം എന്ന ചോദ്യം എല്ലാവരും 
സൌകര്യപൂര്‍വം വിസ്മരിക്കും. കായല്‍ കയ്യേറി ഫ്ളാറ്റ്‌ 
വച്ചാലും കുഴപ്പമില്ലാത്ത നാടാണ്‌ നമ്മുടേത്‌. ഇനി ഒരു 
വെള്ളപ്പൊക്കം ഉണ്ടായാലും ഇതൊക്കെത്തന്നെ സംഭവിക്കും. 
കാരണം പുഴ ഒഴുകേണ്ട വഴികളൊന്നും ഒഴിവില്ലല്ലോ. 


 ഒ്ട്രനം 


നവകേരളത്തി 


A Project for Mission Rebuilt Kerala : 2018-19 
By MCYM Major Archdiocess of Trivandrum 
Inauguration on 9th Sept 2018 
By His Beatiude Moran Mor Baselios Cardinal Cleemis Catholicos 


a ar Se ത 
ക്ടോബര്‍ 2018 


AS 


റവ. ഡോ. കുര്യന്‍ വാലുപറമ്പില്‍ 


പ്രിശദുല്॥ മറിയം 


1. സെപ്തംബറിന്റെ പുണ്യം 


സെപ്തംബര്‍ സമീപിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിന്റെ 
ജനനപ്പെരുന്നാളാഘോഷത്തിന്‌ ഒരുക്കമായി. വിശേഷിച്ച്‌, 
വനിതകള്‍; അവരില്‍ത്തന്നെ യുവതികള്‍ പ്രതേകിച്ച്‌. 
ജപമാലമണികള്‍ ഏറെ ഉരുളുന്ന കാലം. മരിയഭക്തര്‍ക്കു 
പ്രിയങ്കരമായ ജപമാലയില്‍ പരിശുദ്ധ മറിയമിനെ “വാഗ്ദാ 
നത്തിന്റെ പെട്ടകം” എന്ന്‌ സംബോധന ചെയ്തപേക്ഷിക്കുന്നു. 
തേങ ഹബഞ്ചറീത്‌ (ഹീബ്രു) - ആര്‍ക്ക്‌ ഓഫ്‌ ദ്‌ കവനെന്റ്‌ 
(ഇംഗ്ലീഷ്‌)-ന്‌ “വാഗ്ദാനപെട്ടകം” എന്നതിനെക്കാള്‍ ശരിയായ 
പരിഭാഷ “ഉടമ്പടിപ്പെ ട്ടകം” / “ഉടമ്പടിപ്പേടകം” എന്നാണ്‌. രണ്ടു 
പദങ്ങളും പി.ഒ.സി ബൈബിള്‍ സ്വീകരിച്ചിട്ടുണ്ട്‌. ആദ്യത്തെ 
വാക്ക്‌ നമ്മുടെ ഈ ലേഖനത്തില്‍ ഉപയോഗിക്കുന്നു. അങ്ങനെ 
“ഉടമ്പടിപ്പെട്ടകം' എന്ന്‌. 


“സീയോറനെക്കുറിച്ചുള്ള (പ്രവചനങ്ങള്‍ അപ്രതീക്ഷിത 
മായൊരു രീതിയില്‍ മറിയമില്‍ നിവൃത്തി യായിരിക്കുന്നു. 
കര്‍ത്താവ്‌ സത്യമായും അധിവസിക്കുന്ന ഉടമ്പടിപ്പെട്ട 
കമായിത്തീര്‍ന്നു മറിയം” (പരിശുദ്ധ ബനഡിക്ട്‌ പതിനാറാമന്‍ 
പാപ്പാ, നസറായനായ യേശു - ബ്വാല്യകാലവിവരണം, 2012, 
പേജ്‌ 28). ജപമാലയിലെ മരിയാഭിധാനങ്ങളില്‍ ബൈബിള 
ധിഷ്ഠിതമായുള്ള ചുരുക്കം ചിലതിലൊന്നാണ്‌ “ഉടമ്പടി 
പ്ലെട്ടകം” എന്നത്‌. ഇതിന്റെ ബൈബിള്‍പശ്ചാത്തലം ഇതാ 
കര്‍ത്താവിന്റെ ദാസ എന്ന ഗ്രന്ഥത്തില്‍ (1995; പേജ്‌ 54) ഈ 
ലേഖകന്‍ സംക്ഷിപ്തമായി പരാമര്‍ശിച്ചിട്ടുണ്ട്‌. കുറെക്കൂടി 
വിശദമായൊരു വിശകലനം സിറിയന്‍ അന്ത്യോക്യന്‍ 
പാരമ്പര്യത്തില്‍പ്പെട്ട ലൂക്കായോടു ചേര്‍ന്നു നടത്തുന്നത്‌ 
പരിശുദ്ധ ദൈവ മാതാവിനെ കൂടുതലറിയാന്‍ 
സഹായകമാകുമല്ലോ - അറിഞ്ഞ്‌ കൂടുതല്‍ അടുക്കാനും 
ആവുന്ന്രതയും അനുകരിക്കാനും. ക്രിസ്ത്യാനികള്‍ പരിശുദ്ധ 
മാതാവിനെ അനുകരിച്ച്‌ ക്രിസ്തുവാഹകരും തദനുസാരി 
യായി ആനന്ദദായകരും ആകണമല്ലോ. 


ക്രൈസ്തവ 


ഉസപ്റാംബര്‍ - ഒക്ടോബര്‍ 2018 


ഉടമ്പടിപ്പേടകം 


2, ലൂക്കായുടെ വിവരണത്തിന്റെ വെളിച്ചത്തില്‍ 
2,1 ലൂക്കോസല്ല, ലൂക്കായാണ്‌ 


ലൂക്കായുടെ പേരിനെക്കുറിച്ചുള്ള ഒരു കുറിപ്പോടെ 
ആരംഭിക്കട്ടെ. സത്യവ്േദപുസ്തകത്തില്‍ “ലൂക്കോസ്‌” എന്ന്‌ 
ലൂക്കായുടെ പേര്‍ തെറ്റിച്ചു നല്കിയിരിക്കുന്നതാണ്‌ 
മലങ്കരക്കാര്‍ പറഞ്ഞുപോരു ന്നത്‌. ലൂകോസ്‌ എന്ന 
ശ്രീക്കുപദത്തിനര്‍ഥം “ചെന്നായ്‌ ' എന്നാണ്‌. ഈ പദം 
ലൂക്കാതന്നെ ലൂക്കാ 10,3; അപ്പ 20,29 എന്നിവിടങ്ങളില്‍ 
പ്രയോഗിച്ചിട്ടുണ്ട്‌. കൂടാതെ, മത്താ 7,15; 10,16; യോഹ 10,12 (2 
ഗ്രാവശ്യം) എന്നിവിടങ്ങളിലുമുണ്ട്‌. എല്ലായിടത്തും 
“ചെന്നായ്‌” എന്നാണര്‍ഥം. ലൂക്കായുടെ പേര്‍ ഗ്രീക്ക്‌, 
സുറിയാനി ഭാഷകളില്‍ “ലൂകാ” (ലൂക്കാ) എന്നുതന്നെയാണ്‌. 
സുവിശേഷകനായ ലൂക്കായെ “ചെന്നായ്‌” എന്നു 
വിളിക്കാതിരിക്കാന്‍ മലങ്കര സുറിയാനി കത്തോലിക്കരെങ്കിലും 
മര്യാദ കാണിക്കണമെന്ന്‌ വിനീതമായി അഭ്യര്‍ഥിക്കുന്നു. 
കടിച്ചുചിന്തുന്ന ചെന്നായ്ക്കളെ (വ്യാജ്രപവാചകന്മാരെ) 
സൂക്ഷിച്ചു കൊള്‍വിന്‍ എന്ന്‌ മത്തായിയെപ്പോലെ ലൂക്കായും 
നല്കുന്ന മുന്നറിയിപ്പുണ്ട്‌ (ലൂക്കാ 10,3). 


2.2 ഉടമ്പടിപ്പെട്ടകത്തിന്റെ പ്രത്യേകതയും മറിയവും 


ഉടമ്പടിപ്പെട്ടകത്തെക്കുറിച്ച്‌ പഴയ നിയമത്തില്‍ ഇരുനൂ 
റോളം പ്രതിപാദനങ്ങളുണ്ടെന്നത്‌ ഇ്രസായേല്‍ജനത്തിന്റെ 
ജീവിതത്തില്‍ ഉടമ്പടിപ്പെട്ടകത്തിന്റെ പ്രാധാനൃത്തിന്റെ ഒരു 
പ്രതൃക്ഷസൂചനയാണല്ലോ. ഉടമ്പടിപ്പെട്ടകത്തിന്‌ സാക്ഷ്യ 
പെട്ടകം, യാഹ്വേയുടെ (കര്‍ത്താവിന്റെ) പെട്ടകം, 
ദൈവത്തിന്റെ പെട്ടകം, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ 
പെട്ടകം എന്നെല്ലാം വിശിഷ്ടനാമങ്ങളുണ്ട്‌. കര്‍ത്താവ്‌ 
മോശയ്ക്കു സീനായ്മലയില്‍വച്ചു നല്കിയ നിയമങ്ങളും 
കല്പനകളും എഴുതിയ രണ്ടു കല്പലകകള്‍ (ഉടമ്പടിപ്പ്രതിക: 
പുറ 25,16; നിയ 10,5; എബ്രാ 9,4), നാല്പതു വര്‍ഷത്തോളം 


36 


ഇസ്രാ യേല്‍ജനത്തിനു മരുഭൂമിയില്‍ സ്വര്‍ഗത്തില്‍നിന്നു 
നല്കപ്പെട്ടിരുന്ന മന്ന (പുറ 16,4.14.31; എബ്രാ 9,4), 
ദൈവദാനമായ സതൃപനരോഹിത്യത്തിന്റെ അടയാളമായ 
അഹറോന്റെ തളിര്‍ത്ത വടി (സംഖ്യ 17,1-11; എബ്രാ 9,4) 
എന്നിവ നിക്ഷേപിച്ചിരുന്ന പേടകമാണ്‌ ഉടമ്പടിപ്പെട്ടകം. 
ഇപ്പറഞ്ഞ നിക്ഷേപങ്ങ ളെല്ലാം കര്‍ത്താവേശുമിശിഹായുടെ 
മുന്‍കുറികളാണ്‌. 


ഉടമ്പടിപ്പെട്ടകത്തിന്റെ നിര്‍മിതിയെക്കുറിച്ച്‌ പുറ 25,10-22 
കര്‍ത്താവ്‌ നിര്‍ദേശി 
അക്കേഷ്യമരംകൊണ്ട്‌ (കരുവേലമരംകൊണ്ട്‌) ഉണ്ടാക്കിയത്‌. 


വിവരിക്കുന്നു: ച്ചതനുസരിച്ച്‌ 
ശുദ്ധിചെയ്ത സ്വര്‍ണം അകവും പുറവും പൊതിഞ്ഞത്‌. മീതേ 
സ്വര്‍ണംകൊണ്ടുള്ള അരികുപാളി ഉറപ്പിച്ചത്‌. ചുരുക്കിപ്പ 
റഞ്ഞാല്‍, ദൈവം നിര്‍ദേശിച്ച മരം, അളവുകള്‍, സ്വര്‍ണാ 
ലങ്കാരങ്ങള്‍, പിടികള്‍, കൊളുത്തുകള്‍, സ്വര്‍ണപ്പൂശു കള്‍ 
എന്നിവയെല്ലാമനുസരിച്ചു പണിതതാണ്‌ ഉടമ്പടിപ്പെട്ടകം / 
സാക്ഷ്യപെട്ടകം. അതു വഹിക്കാനുള്ള തണ്ടുകളും അക്കേഷ്യ 
മരംകൊണ്ടു പണിത്‌ സ്വര്‍ണം പൂശിയവ. പെട്ടകത്തിനു 
മുകളില്‍ കൃപാസനവും പണിയപ്പെട്ടിരുന്നു. അവിടെനിന്നാണ്‌ 
കര്‍ത്താവ്‌ ഇ്രായേലിനോടു സംസാരിച്ചതും കല്പനകള്‍ 
വെളിപ്പെടുത്തിയതും (പുറ 25,22). 


കര്‍ത്ത്യവാഹി: ഇ്രസഥയേത്ജനം മരുഭുമ?7യിലുടെ യാത 
ചെയ്തപ്പോളെല്ലാം ഉടമ്പടിച്ചെട്ടുകം മുന്വില്‍ പോയിരുന്നു. 
പാളയത്തില്‍്നിന്നു പേടകം പുറടച്ചെട്ടച്ചേോളെല്ലാം മോശ 
(പാര്‍ഥിച്ചു: കര്‍ത്താവേ, ഉണരുക; അങ്ങയുടെ ശ്രതുക്കള്‍ 
ചിതറിച്ചോകളട്ട; അങ്ങയെ ദ്വേഷിക്കുന്നവര്‍ പലായനം 
ചെയ്യട്ടെ. പേടകം നിശ്വലമായപ്ചോള്‍ അവല്‍ (്വാര്‍ഥിച്ചു: 
കര്‍ത്താവേ, അങ്ങ്‌ ഇ്സായേലിന്റ്‌ പതിന്ായിരങ്ങളി ലേക്കു 
തിരിച്ചുവന്നാലും (സംഖ്യ 10,35-36). അതുപോലെതന്നെ 
യുദ്ധത്തിന്റെ ഏറ്റവും മുമ്പിലും. മോശയുടെ പ്രാര്‍ഥനയില്‍ 
പ്രതിധ്വനിക്കുന്നത്‌ ഉടമ്പടിപ്പെട്ടകത്തിനുള്ളിലെ ഉടമ്പടി 
പ്രതിക കര്‍ത്താ വിന്റെ സാന്നിധ്യമാകുന്നു എന്ന വിശ്വാസ 
മാണ്‌. കര്‍ത്താവിന്റെ വാസസ്ഥാനമായാണ്‌ ഇസ്രായേല്‍ ജനം 
ഉടമ്പടിപ്പെട്ടകത്തെ ആദരിച്ചിരുന്നത്‌. കര്‍ത്ത്യവാഹിയാണ്‌ 
ഉടമ്പടിപ്പെട്ടകം. ദൈവമായ കര്‍ത്താ വിന്റെ യഥാര്‍ഥ 
സാന്നിധ്യമായ ദൈവപുര്രനേശുവിനെ ഗര്‍ഭപാത്രത്തില്‍ 
വഹിച്ച പരിശുദ്ധ മറിയം, ദൈവമാതാവ്‌, ഉടമ്പടിപ്പെട്ടകമെന്ന്‌ 
വിളിക്കപ്പെട്ടത്‌ അവള്‍ക്ക്‌ ഉചിതമായ ആദരവു മാത്രമാണെന്ന്‌ 
സഭ വിലമതിക്കുന്നു. മലങ്കര സഭയുടെ അന്ത്യോക്യന്‍ 
സുറിയാനി ആരാധന്രകമ്രപാര്‍ഥനകളില്‍ പരിശുദ്ധ 
ദൈവമാതാവിനെ അനേക പ്രാവശ്യം ഉടമ്പടിപ്പെട്ടകം / 
വാഗ്ദാനപെട്ടകം(പേടകം) എന്ന്‌ വിളിക്കുന്നുണ്ട്‌. അതാ 
വര്‍ത്തിക്കുന്നതില്‍ മലങ്കര സഭ ആനന്ദമനുഭവിക്കുന്നു. 
ഉടമ്പടിപ്പെട്ടകത്തിന്റെ നിര്‍മിതിവിശേഷങ്ങളെല്ലാം (പുറ 
25,10-22) പരിശുദ്ധ മറിയമിനെ ദൈവംതന്നെയായ 
ദൈവപുത്രനു മാതാവാക്കാന്‍ ദൈവം എപ്രകാരം മുന്നമേ 
ഒരുക്കിയെന്നു വിശ്വാസത്തില്‍ ഗ്രഹിക്കാന്‍ നമുക്കു 
സഹായകമത്രേ. സഭയുടെ ഈ വിശ്വാസത്തിന്റെ ഒരു 
ഓദ്യോഗിക അംഗീകാരമായും 1854 ഡിസംബര്‍ 8ന്‌ പിയുസ്‌ 


ക്രൈസ്തവ ഉസപ്റ്റംബര്‍ - ഒക്ടോബര്‍ 2018 


ഒമ്പതാമന്‍ പാപ്പാ ചെയ്ത അമലോദ്ഭവവിശ്വാസ്രപഖ്യാപ 
നത്തെ കാണാനാകും. 


“ഉടമ്പടിപ്പെട്ടകം” എന്ന അഭിധാനം പരിശുദ്ധ ദൈവ 
മാതാവിന്‌ ആദ്യം പ്രയോഗിച്ചത്‌ കുറച്ചുകാലം റോമിലെ 
മെത്രാനായിരുന്ന ഹിപ്പോളിറ്റസ്‌ (എ.ഡി. 235) ആണെന്ന്‌ ഒരു 
പുസ്തകത്തില്‍ വായിച്ച തോര്‍മിക്കുന്നു. “ഉടമ്പടിപ്പെട്ടകം” 
എന്ന അഭിധാനത്തിന്റെ പ്രത്യേകത, അത്‌ തിരുഗ്രന്ഥാധി 
ഷ്ഠിതമാ കുന്നു എന്ന വസ്തുതയത്രേ. 


ഉടമ്പടിപ്പെട്ടകത്തോടു ബന്ധപ്പെട്ടുള്ള സ്വര്‍ണത്തിന്റെ 
ശുദ്ധിയും അഭികാമൃതയും ധാരാളമാ യുള്ള ഉപയോഗവും, 
സമ്പത്തിന്റെ തോതു നിര്‍ണയിക്കുന്നതില്‍ സ്വര്‍ണത്തിനു 
ണ്ടായിരുന്ന സ്ഥാനവും (ഉത്പ 13,2; ന്യായാ 8,26) 
“സ്വര്‍ണാലയം” എന്ന്‌ മറിയമിനെ വിശേഷിപ്പിച്ചതിന്‌ പ്രേരക 
മാകാം. അഹറോന്റെ നേതൃത്തില്‍ നടത്തിയ വിഗ്രഹാരാ 
ധനയ്ക്ക്‌ ഇ്സായേൽജനം സ്വര്‍ണംകൊ ണ്ടുണ്ടാക്കിയ 
വിഗ്രഹത്തെ ആരാധിച്ചു. സഭ ഒരിക്കലും മറിയമിനെ 
ആരാധിക്കുന്നില്ല. പെട്ടകത്തിന്റെ സ്ഥാനമേ സഭ മറിയമിനു 
നല്കുന്നുള്ളു. മനുഷ്യന്‍ കണ്ടുപിടിച്ച ലോഹങ്ങളില്‍ 
ഏറ്റവുമാദ്യത്തേതും, ഏറെക്കുറെ ശുദ്ധമായ അവസ്ഥയില്‍ 
ഭൂമിയില്‍നിന്നു കുഴിച്ചെടുക്കുന്നതുമാണല്ലോ സ്വര്‍ണം. ഈ 
വിശേഷതകളഭെല്ലാം പൂര്‍ണമായി ഭൂമിയില്‍നിന്നുള്ള പരിശുദ്ധ 
ദൈവമാതാവിനെ സ്വര്‍ണാലയം എന്നു വിശേഷിപ്പിക്കാന്‍ 
ന്യായങ്ങളാകാം. നന്മയുടെ സൂര്യന്‍ നിത്യം പ്രകാശിക്കു 
ന്നിടമായ പുതിയ ജറുസലേം ശുദ്ധസ്വര്‍ണംകൊണ്ടു 
പണിതതായിരിക്കുമെന്നു വെളിപാടുകാരന്റെ ദര്‍ശനവു 
മുണ്ടല്ലോ (വെളി 21,18.21). 


2.3 മറിയം - ഉടമ്പടിപ്പെട്ടകം: കൂടുതല്‍ സമാനതകള്‍ 
മറിയം ഏലിസബേത്തിനെ സന്ദര്‍ശിച്ചപ്പോള്‍ 
(ലൂക്കാ 1,39-56) 


ബാലേയൂദായില്‍നിന്ന്‌ ഉടമ്പടിപ്പെട്ടകം പട്ടണത്തില്‍ 
പ്രവേശിച്ചപ്പോള്‍ ദാവീദ്‌ സന്തോഷിച്ചു നൃത്തം ചെയ്തതും, 
പാടിയുരുവിട്ട പദങ്ങളും (2 സാമു 6,1-20ലെ വിവരണത്തെ) 
അനുസ്മരിപ്പിക്കുന്ന താണ്‌ മിശിഹാകര്‍ത്താവിനെ ഉദരത്തില്‍ 
വഹിക്കുന്ന മറിയം ഏലിസബേത്തിനെ സന്ദര്‍ശിച്ച്‌ 
അഭിവാദനം ചെയ്തപ്പോള്‍ അഭിവന്ദിതയുടെ ഉദരത്തില്‍ ശിശു 
ആന്ദനത്താല്‍ കുതിച്ചുചാടിയതും അവള്‍ വിസ്മയിച്ച്‌ 
വാക്കുകള്‍ ഉരുവിട്ടതും. കൂടാതെ, മുന്നു മാസം 
താമന്സിച്ചശേഷം മറിയം തിരിച്ചുപോയി എന്ന കുറിപ്പുമുണ്ട്‌ 
(ലൂക്കാ 156). ഇപ്രകാരമുള്ള ലൂക്കായുടെ വിവരണത്തിന്‌ 2 
സാമു 6-൦ അധ്യായത്തില്‍ വാഗ്ദാനപേടകത്തെ 
സംബന്ധിച്ചുള്ള വിവരണത്തിന്റെ ഛായയും സ്വരവുമുണ്ട്‌. 
അതായത്‌, ലൂക്കാ 1,39-56ലെ വിവരണരുപത്തിന്‌ 2 സാമു 
6,1-20ന്റെ സ്വാധീനമുണ്ട്‌ എന്ന്‌. തെളിവിന്‌ ഇപ്പറഞ്ഞ രണ്ടു 
രംഗങ്ങള്‍ തമ്മിലുള്ള ശ്രദ്ധാര്‍ഹമായ സമാനതകളുമുണ്ട്‌. 
ലൂക്കാ രചനയില്‍ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള പഴയ നിയമം 
ഗ്രീക്ക്‌ സെപ്ത്വജിന്ത്‌ അത്രേ. ക്രൈസ്തവ സഭയുടെ 
ആരംഭത്തില്‍ സഭയുടെ വിശുദ്ധ ഗ്രന്ഥം യഹുദരുടെ വിശുദ്ധ 
ഗ്രന്ഥത്തിന്റെ (നമ്മുടെ പഴയ നിയമത്തിന്റെ) (ഗീക്കു 
സെപ്ത്വജിന്ത്‌ (XX = സപ്തതി) ആയിരുന്നു. അതിലെ 
ശൈലികളാണ്‌ ലൂക്കായുടെ ഇരുവാല്യവിവരണത്തില്‍ 


(ലൂക്കാ - അപ്പ.ര്പ.ല്‍) പഴയനിയമം അധികരിച്ചുള്ള പദാവലി 
കളില്‍ പ്രതിധ്വനിക്കുന്നത്‌. മറിയമിന്റെസന്ദര്‍ശന-അഭിവാദ 
നങ്ങള്‍ക്ക്‌ ഏലിസബേത്തും ശിശുവും പ്രതികരിച്ചതും 
(ലൂക്കാ 1,38-45), അവയ്ക്കു മറിയമിന്റെ പ്രതികരണവും 
(സ്തോത്രഗീതം + ഏലിസഞ്േത്തിന്റെ കൂടെയുള്ള വാസം 
4 സ്വന്തം വീട്ടിലേക്കുള്ള മടക്കം) തമ്മിലുള്ള സാമ്യങ്ങളും 
സമാന്തരതകളും ശ്രദ്ധിക്കാം. (2 സാമുവേല്‍ സപ്തതിയില്‍ 
(0120ല്‍) 2 രാജാക്കന്മാര്‍ ആകുന്നു എന്നതു സാന്ദര്‍ഭികമായി 
ഓര്‍മിപ്പിച്ചുകൊളളട്ടെ). 


ലൂക്കാ 1,39-56൭ം 2 സാമു 6,1-20ഉം - വിവരണസമാനതകള്‍ 


(1) ... മറിയം ... യുദയായില്ുള്ള മല്യന്ധദേശത്തുള്ള ഒരു 
പട്ടണത്തിലേക്ക്‌ തിടുക്കത്തില്‍ പുറപ്പെട്ടു (ലൂക്കാ 1,39) ॥ 
അവല്‍ (ദാവീദ്‌ ദൈവത്തിന്റെ പേടകം കൊണ്ടുവന്നിരുന്ന 
അബീനാദാബിന്റെ) മലയിലെ വീട്ടിലേക്കു പോയി (2 സാമു 
6,3; സങ്കീ 2,6: ). (11) മറിയം ... യുദയായിലെ മല്രന്വഭദേശത്തുള്ള 
ഒരു പട്ടണത്തിലേക്കു ... പോയ? (ലൂക്കാ 139). ഏലിസബേത്ത്‌ 
പോയ സ്ഥലം ഇന്ന്‌ അറിയപ്പെടുന്നത്‌ ഐന്‍ കരേം എന്നാണ്‌. 
പുതിയ യറുഷലായിമില്‍നിന്ന്‌ (ജറുസലേമില്‍നിന്ന്‌ ) 
ഏകദേശം ഒരു മൈല്‍ അകലെയുള്ള ഒരു മലയാണ്‌. ഇപ്പോള്‍ 
അവിടെ “മറിയമിന്റെ സന്ദര്‍ശനത്തിന്റെ” ഒരു കത്തോലിക്കാ 
ദൈവാലയമുണ്ട്‌. കര്‍ത്താവിന്റെ പേടകം ദാവിദിന്റെ 
നഗരത്തിലേക്കു പ്രവേശിച്ചു (കൊണ്ടുവന്നു: 2 സാമു 6,16). || 
സമാനമായി, യേശുവിനെ സംവഹിക്കുന്ന മറിയം 
യുദയായിമെ മല്രസന്വദേശത്തുള്ള ഒരു പട്ടണത്തിലേക്കു ... 
പോയി. (11) എന്റെ കര്‍ത്താവിന്റെ അമ്മ എന്റെ അടുത്തേക്കു 
വരാന്‍ എനിക്കു യോഗ്യതയില്ലെന്ന്‌ ഏലിസബേത്ത്‌: എന്റെ്‌ 
കരീത്താവിമ്റെ അമ്മ എന്റെ അടുത്തേക്കു വരാന്‍ ഞാനാനാര്‌? 
(ലൂക്കാ 143). | ഏലിസബേത്തിന്റെ ഈ പ്രതികരണം 2 സാമു 
9ല്‍ രേഖപ്പെടുത്തിയിട്ടുള്ള ദാവീദിന്റെ പ്രതികരണത്തിനു 
സമാനമാണ്‌. പേടകത്തില്‍ സ്പര്‍ശിച്ചതിനാല്‍ ഈസിയായെ 
ദൈവം കൊന്നുകളഞ്ഞു (2 സാമു 6,7-8). അതിനാല്‍ 
തന്റെയടുത്തേക്കു പേടകം കൊണ്ടുവരുന്നതില്‍ ഭയപ്പെട്ടു 
ദാവീദു പറഞ്ഞു: കര്‍ത്താവിന്റെ പേടകം എന്റെയടുത്തേക്കു 
വരുവമതങ്ങനെ? (2 സാമു 6,9). (൦) മറിയം ഏലിസ 
ബേത്തിനെ അഭിവാദനം ചെയ്തപ്പോള്‍ അവളുട ഗര്‍ഭ 
പാത്രത്തില്‍ ശിശു കുതിച്ചുചാടി (ലൂക്കാ 1,41). ഇത്‌, പേടകം 
നഗര ത്തിലേക്കു കൊണ്ടുവന്നപ്പോള്‍ ദാവീദ്‌ കര്‍ത്താവിന്റെ 
മുമ്പാകെ (പേടകത്തിന്മുമ്പാകെ) സര്‍വശ ക്തിയോടുംകുടെ 
നൃത്തം ചെയ്തതിനെ അനുസ്മരിപ്പി ക്കുന്നു (2 സാമു 6,12-14). 
(൦) ഏലിസബ്േത്തിന്റെ ഗര്‍ഭപാശത്രത്തിത്‌ കുതിച്ചുചാടിയ 
പ്പോള്‍ ശിശു നഗ്നനായിരുന്നു (ലൂക്കാ 141) - സുവിശേഷ 
കന്‍ പ്രത്യേകം പറയേണ്ടതില്ലാത്ത കാര്യം ॥ പേടകത്തി 
ന്മുമ്പാകെ നൃത്തം ചെയ്തപ്പോള്‍ ദാവീദ്‌ ഒരു ചണനുല്‍ 
മാത്രമേ ധരിച്ചിരുന്നുള്ളു (2 സാമു 6,14; നഗ്നനായിരുന്നു: 2 
സാമു 6,20) എന്നീ വിവര ണങ്ങള്‍ക്കു സമാനമാണ്‌ ലൂക്കാ 
1,41ലേത്‌. (1) മറിയം അവഭാടുകുടെ മുന്നു മാസത്തോളം 
താമന്സിച്ചു (ലൂക്കാ 1,56൫). ലൂക്കായുടെ ഈ വിവരണം, || 
കര്‍ത്താവിന്റെ പേടകം അവിട (ഓബേദ്‌ ഏദോമിന്റെ വീട്ടില്‍) 
മുന്നു മാസം ഇരുന്നു എന്ന്‌ 2 സാമു 6,1ലെ വിവരണത്തിനു 
സമാനമാണല്ല്ലോ. (ബി) ഫിന്നെ മറിയം വീട്ടിലേക്കു മടങ്ങ? 
(ലൂക്കാ 1.56). ലൂക്കായുടെ ഈ വിവരണം, ചിന്നെ ജനവും 


ക്രൈസ്തവ ഉസപ്റ്റംബര്‍ - ഒക്ടോബര്‍ 2018 3. 


ദാവീദും വീട്ടിലേക്കു മടങ്ങി എന്നുള്ള 2സാമു 7,19രയുടെ 
തനിശൈലിയിലത്രേ. 


2.4 മറിയം ഏലിസബേത്തിനു ചെയ്ത ശുശ്രൂഷ 
സുവിശേഷത്തില്‍ 


മറിയം അവഭോടുകുടെ മുന്നു മാസത്തോളം താമന്തിച്ചു; 
പിന്ന മറിയം വീട്ടിലേക്കു മടങ്ങി (ലൂക്കാ 1,56). ലൂക്കായുടെ 
വിവരണക്രമമനുസരിച്ച്‌, മറിയം മടങ്ങിക്കഴിഞ്ഞ്‌ (ലൂക്കാ 156), 
ഛഏലിസബേ ത്തിനു പ്രസവിക്കാനുള്ള സമയമായി (1,57). 
ഏലിസബേത്തിനതു ്രസവിക്കാന്നുള്ള സമയമായതിനു 
തൊട്ടുമുമ്പ്‌ മറിയം വീട്ടിലേക്കു മടങ്ങി എന്ന വിവരണം നാം 
മനസ്സിലാക്കേണ്ടത്‌, വ്യാഖ്യാനിക്കേണ്ടത്‌, മറിയം ഏലിസ 
ബേത്തിനു നല്കുന്ന ശുഗ്രൂഷയെക്കുറിച്ചു ലൂക്കാ 
വിവരിച്ചിട്ടുള്ളതിന്റെയും, സ്നാപക യോഹന്നാന്റെയും 
യേശുവിന്റെയും ശുശ്രൂഷകളുടെ കാലം സംബന്ധിച്ച്‌ ലൂക്കാ 
നല്‍കിയിട്ടുള്ള സൂചനകളുടെയും വെളിച്ചത്തിലാവണം. 


ഏലിസബേത്തിനൊപ്പം താമസിച്ചിരുന്ന മൂന്നു മാസ 
ക്കാലം മറിയം തീര്‍ച്ചയായും അടുക്കളയിലും ഏലിസ 
ബേത്തിനു പ്രത്യേകമായും അവസരോചിതമായ ശുശ്രൂഷ 
കള്‍ ചെയ്തിട്ടിണ്ടാവും. ഇളയമ്മയെ എണ്ണയും കുഴമ്പും 
തേച്ചു കുളിപ്പിച്ചിട്ടുണ്ടാവും മറിയം. പ്രായാധികൃത്തിലെ 
ഗര്‍ഭസ്ഥയ്ക്കുവേണ്ടി ചെയ്യാവുന്ന പലവിധ ശുശ്രൂഷകള്‍. 
പക്ഷേ, അവയിലൊന്നുപോലും ലൂക്കാ സൂചിപ്പിക്കുകപോലും 
ചെയ്തിട്ടില്ല. ബഥനിയിലെ മാര്‍ത്താ - മറിയം സഹോദരി 
മാരുടെ ശുശ്രൂഷകളുടെ വകഭേദങ്ങളുള്‍പ്പടെ വിവരിച്ചിട്ടുള്ള 
സുവിശേഷകനാണ്‌ ലൂക്കായെന്നോര്‍ക്കണം (ലൂക്കാ 10,38-42). 
യേശുവിനെ അനുഗമിച്ച സ്ത്രീകളില്‍ ചിലര്‍ അവിടുത്തേക്കു 
തങ്ങളുടെ സ്വത്തുകൊണ്ടു സഹായം ചെയ്തിരുന്നതുപോലും 
വിവരണത്തില്‍ ഉള്‍പ്പെടുത്തിയിട്ടുള്ള സുവിശേഷകനു 
മാണല്ലോ ലൂക്കാ (ലൂക്കാ. 8,1-3). ഏലിസബേത്തിന്റെ വീട്ടില്‍ 
മറിയം ചെയ്തതായി ലൂക്കാ വിവരിച്ചിട്ടുള്ള ശുധ്രൂഷ 
ഇവയാണ്‌: മറിയം തനിക്കു കര്‍ത്താവിന്റെ ദൂതനില്‍നിന്നു 
ലഭിച്ച അഭിവാദനത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു അഭിവാദനം 
ഏലിസ ബേത്തിനു നല്കി. അതിന്‌ ഏലിസബ്േത്തിന്റെ 
ഉദരസ്ഥ ശിശുവും അവള്‍തന്നെയും പ്രതികരിച്ചതി നോടുള്ള 
മറിയമിന്റെ ഗ്പത്യുത്തരമായ മാഞ്ഞിഫിക്കാത്തു൦ - 
സ്തോത്രഗീതവും - മാത്രം. മറിയമിന്റെ അഭിവാദനഫലമായി 
ഏലിസഞ്േത്തിനുണ്ടായ അനുഭവവും മറിയമിന്റെ സ്തോത്ര 
ഗീതത്തിന്റെ ഉള്ളടക്കവും തമ്മിലുള്ള ബന്ധംവച്ചു 
നോക്കുമ്പോള്‍, പിതാക്കന്മാരോടു കര്‍ത്താവും രക്ഷകനുമായ 
ദൈവം തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട്‌ തന്റെ 
വാഗ്ദാനം പൂര്‍ത്തീകരിച്ചതാണ്‌ മറിയമിന്റെ വയറ്റിലുള്ള 
ശിശു. ആ ശിശുവിന്റെ സാന്നിധ്യവും അവന്‍ മുഖാന്തരം 
പരിശുദ്ധാത്മാഭിഷേകവും ആത്മീയാനന്ദവും അനുഭവി 
ക്കാനുള്ള അവസരവും അനുഗ്രഹവും ഏലിസബേത്തിനും 
അവളുടെ ഗര്‍ഭസ്ഥ്രപജയ്ക്കും മറിയമിന്റെ സന്ദര്‍ശനം 
അവസരമായി. മറിയമിന്റെ സന്ദര്‍ശനംകൊണ്ട്‌ ഏലിസ 
ബേത്തിനും അവളുടെ ഗര്‍ഭസ്ഥശിശുവിനും ലഭ്യമായ 
അനുഗ്രഹങ്ങളാണ്‌ മരിയഭക്തരായ നാം അവ ളില്‍നിന്ന്‌ 
ആദ്യമേ അഭ്യര്‍ഥിക്കുകയും പ്രാപിക്കുകയും ചെയ്യേണ്ടവ. 
ഇവയ്ക്കു പിന്നിലേ മറ്റനുഗ്രഹ ങ്ങള്‍ക്ക്‌ യഥാര്‍ഥ മരിയഭക്തര്‍ 
സ്ഥാനമേകാവൂ എന്നാണ്‌ സിറിയന്‍ അന്ത്യോകൃനും 
മരിയഭക്തനുമായ ലൂക്കാസുവിശേഷകന്റെ താത്പര്യം. 


38 


2.5 ഏലിസബേത്തിന്റെ പ്രസവത്തിനു തൊട്ടുമുമ്പ്‌ മറിയം 
വീട്ടിലേക്കു മടങ്ങി! 


ഇപ്രകാരമൊരു സമയക്രമനിഷ്ഠ യേശുവും സ്നാപകനും 
തമ്മില്‍ ലൂക്കാ പാലിക്കുന്നത്‌ ഇവിടെ മാത്രമല്ല. യേശുവിന്റെ 
സ്നാനത്തിന്റെ സന്ദര്‍ഭരംഗങ്ങള്‍ ലൂക്കാ ചിട്ടപ്പെടുത്തിയിട്ടുള്ള 
വിവരണക്രമം ശ്രദ്ധിക്കുക (ലൂക്കാ 3,20-22). അതനുസരിച്ചു 
ശ്രദ്ധിക്കുമ്പോള്‍ (ലൂക്കാ 3,19-22), ഹേറോദേസ്‌ യോഹന്നാനെ 
(സ്നാപകനെ) കാരാഗൃഹത്തിലടച്ചിരിക്കുമ്പോളാണ്‌ 
ജനമെല്ലാം സ്നാനച്ചെട്ടച്ചോള്‍ യേശുവ്യും വന്നു സ്നാനച്ചെട്ടത്‌ 
(ലൂക്കാ 3,20-21). ഏറ്റവും രസകരമായത്‌, യേശുവിന്റെ 
സ്നാനരംഗത്ത്‌ ലൂക്കാ യോഹന്നാന്റെ പേരുപോലും 
പറയുന്നില്ല. സ്നാനരംഗത്ത്‌ യോഹന്നാന്റെ സാന്നിധ്യമേയില്ല! 
ഇതിനര്‍ര്‍ഥം ചരിത്രപരമായി യോഹന്നാനില്‍നിന്ന്‌ യേശു 
സ്നാനം സ്വീകരിച്ചില്ല എന്നല്ല. “സമയ്രകമ” കാര്യത്തില്‍ 
ഇരുവരും തമ്മില്‍ ഒരു നിശ്ചിത അകലം (വൃത്യാസം) 
നിലനിര്‍ത്തുക എന്നൊരു ദര്‍ശനം ലൂക്കാ വിവരിക്കുന്ന 
രക്ഷാകര ശാസ്ത്രത്തിനുണ്ട്‌. അത്‌ അക്ഷരരൂപത്തില്‍ ലൂക്കാ 
നല്‍കിയിട്ടുമുണ്ട്‌: നിയമവും ഗചവാചകന്മാരും യോഹന്നാന്‍ 
വരെ ആയിരുന്നു. അതിന്മശേഷം ദൈവരാജ്യം സുവവിശേഷി 
ക്കച്ചെടുന്നു. എല്ലാവരും ബ്ലംപചയോോഗിച്ച്‌ അതില്‍ 
(്രവേശിക്കുന്തു (ലൂക്കാ 16,16 ഗ്രീക്കുപാഠമനുസ രിച്ച്‌). ഈ 
യേശുച്ചൊല്ലിലെ യോഹന്നാ൯വരെ എന്ന ശൈലീ 
പ്രയോഗത്തിന്റെ താത്പര്യം ഇതാണ്‌: “വാഗ്ദാനത്തിന്റെ 
യുഗത്തിനുശേഷം വാഗ്ദാനപൂര്‍ത്തീകരണത്തിന്റെ സുവി 
ശേഷം ്പഘോഷിക്കപ്പെ ടുന്ന യുഗമായിക്കഴിഞ്ഞു. 
രണ്ടിനുമിടയ്ക്ക്‌ സ്നാപകയോഹന്നാന്‍ ഉണ്ടായിരുന്നു. 
അവന്‍ കര്‍ത്താ വിനുവേണ്ടി ഒരു ജനത്തെ ഒരുക്കി (ലൂക്കാ 
115-17). അവന്‍ വാഗ്ദാനപൂര്‍ത്തീകരണത്തിന്റെ പടിവാതി 
ല്ക്കല്‍ കാല്‍ കുത്തിയെങ്കിലും അകത്തു പ്രവേശിച്ചില്ല. ഇതാ, 
വാഗ്ദാനങ്ങളുടെ പൂര്‍ത്തീകരണമായി. പുതുയഗപ്പിറ 
വിയായി...” (കുര്യന്‍ വാലുപറമ്പില്‍, “ലൂക്കായുടെ 
സുവിശേഷം,” ആല്‍ഫാ ബൈബ്ചിള്‍വ്യാ ഖ്യാനം, തലശേരി: 
സന്ദേശഭവന്‍, 2012, 654). ഈ യുഗ്രകമമനുസരിച്ച്‌, യോഹന്നാന്‍ 
ഭൂമുഖത്തേക്കു വരുന്ന രംഗത്ത്‌ മിശിഹാകര്‍ത്താവിന്റെ 
ശാരീരിക സാന്നിധ്യമരുത്‌. കാരണം രണ്ടു പേരും രണ്ടു 
യുഗങ്ങളുടെ പ്രവര്‍ത്തകരാണ്‌. മിശിഹാകര്‍ത്താവിനും 
യോഹന്നാനും തമ്മില്‍ ലൂക്കാ പാലിക്കുന്നത്‌ ചരിത്രപരമായ 
സമയത്തിലെ അകലമല്ല; വാഗ്ദാന-പൂര്‍ത്തീകരണങ്ങളുടെ 
യുഗശാസ്ത്രപരമായ അകലമാണ്‌. എന്നാല്‍, ലൂക്കാ അമ്മ 
മറിയമിനെ പൂര്‍ത്തീകരണങ്ങളുടെ യുഗത്തിന്റെ അനുഗൃഹീത 
യാക്കിയിട്ടുണ്ട്‌ (ഉദാ: ലൂക്കാ 1,26-56; 11,27-28; അപ്പ 1,12-14). 


3. ദൈവമാതാവിന്റെ സന്ദര്‍ശനത്തിന്റെ വെളിച്ചത്തില്‍ 
ഒരു സ്ത്രീപക്ഷവായന 


പരിശുദ്ധ മറിയമിന്റെ ജനനപ്പെരുന്നാള്‍ ആഘോഷിക്കു 
ന്നതിന്റെ അടിസ്ഥാനകാരണം അവള്‍ ദൈവപുൂര്രനെ 
ഗര്‍ഭംധരിച്ചു പ്രസവിച്ചു വളര്‍ത്തിയെന്ന സത്യമാണെന്നതു 
വിസ്മരിക്കരുത്‌. കര്‍ത്തൃദാസി കന്യകമറിയം തന്നിലേക്ക്‌ 
ഗ്രബിയേല്‍ദൂതന്‍വഴി വന്ന വചനം സ്വീകരിച്ചു. തന്റെമേല്‍ 
ആവസിച്ച പരിശുദ്ധാത്മാവിന്റെ അത്യുന്നതശക്തിക്ക്‌ 
എളിമപ്പെട്ടു - തന്റെ മനസ്സിന്റെ ഗര്‍ഭപാത്രമായ ഹൃദയത്തിലും 
ശാരീരിക ഗര്‍ഭപാത്രത്തിലും പരിശുദ്ധനും ദൈവപുത്രനും 


ക്രൈസ്തവ ഉന്സപ്റംബര്‍ - ഒക്ടോബര്‍ 2018 


മിശിഹായും കര്‍ത്താവും ദൈവരാജ്യത്തിന്റെ ഭരണാധി 
കാരിയുമായവന്‍ ഉരുവാകാന്‍. അവള്‍ ഉടമ്പടിപ്പേടകമായി. 
അവനെ ലോകത്തിനു നല്കാനും അവള്‍ എളിമപ്പെട്ടു. 


അതിനുവേണ്ടി അവള്‍ ആദ്യം തന്റെ വൃദ്ധയായ 
ഇളയമ്മയെയും അവളുടെ ഗര്‍ഭസ്ഥ ശിശുവിനെയും 
സന്ദര്‍ശിച്ചു. ഇരുവരെയും അവള്‍ ആനന്ദ പ്പായസമൂട്ടി. 
പരിശുദ്ധാത്മോദ്ഭൂതനായ മരിയസുതനാകട്ടെ,തന്നെക്കൊണ്ടു 
നിറഞ്ഞ അമ്മയുടെ സാന്നിധ്യവും സ്വരവും അനുഭവിച്ചവര്‍ക്ക്‌ 
പരിശുദ്ധാത്മനിറവും അതിനാലുള്ള കുതിച്ചുചാട്ടവും 
അനുഭവമാക്കി. ഇതാ, അതേ അമ്മ മകനെയുംകൂട്ടി വീണ്ടും 
വരുന്നു! അമ്മയുടെ സ്വരം തിരിച്ചറിയാന്‍ കഴിവുള്ളവരും 
സമനസ്സുള്ളവരും സ്വീകരിക്കാന്‍. 


എട്ടുനോമ്പ്‌ ഭൌതിക നന്മകള്‍ക്കുവേണ്ടി മാത്രം പ്രാര്‍ഥി 
ക്കുന്ന അവസരമാക്കി ചുരുക്കരുത്‌. സ്ത്രീകളുടെ മരിയ 
ഭക്തിയുടെ ആഘോഷത്തിന്റെ ഈ സവിശേഷാവസരം 
സ്തീകള്‍ക്ക്‌ തങ്ങളുടെ സ്ര്രീത്വത്തെയും സ്ത്രീശരീര 
ത്തിന്റെ സവിശേഷതകളെയും അതിനു ദൈവം നല്കിയിട്ടുള്ള 
പ്രത്യേക സിദ്ധികളെയുംപ്രതി അഭിമാനിക്കാനും പരിശുദ്ധ 
അമ്മയോടൊത്തു ദൈവത്തെ പാടിപുക ഴ്ത്താനുമുള്ള 
അവസരമാണ്‌. ഓരോ സ്ര്രീയും നല്കപ്പെട്ടിട്ടുള്ള 
ദൈവവിളിയനുസരിച്ചുള്ള ലൈംഗി കപരിശുദ്ധിയും 
ശരീരശുദ്ധിയും പൊതുശുദ്ധിയും കാത്തുസൂക്ഷിച്ചുകൊണ്ടും 
തങ്ങളുടെ ശരീരത്തെപ്രതി സ്വയമഭിമാനിച്ചുകൊണ്ടും 
ദൈവരാജ്യത്തിനും മാനകുലത്തിനും ശുശ്രൂഷകളര്‍പ്പിച്ചു 
കൊണ്ട്‌ ജീവിതം സാര്‍ഥകവും ധന്യവുമാകാന്‍ വരം 
വാങ്ങിത്തരാന്‍ പരിശുദ്ധ അമ്മയോട്‌ അപേക്ഷിക്കട്ടെ. 
വചനത്തെ ഹൃദയത്തില്‍ ധരിച്ച്‌ വാക്കിലും പ്രവൃത്തിയിലും 
യേശുവിനെ പ്രസവിക്കാനുളള അനുഗ്രഹം സ്ത്രീജനം 
സമൃദ്ധമായി സ്വീകരിക്കട്ടെ! യേശുവിനെക്കൊണ്ടു 
നിറഞ്ഞവരുടെ അഭിവാദനസ്വരം കേട്ട്‌ ആനന്ദിക്കാനും 
ആത്മാവില്‍ തുള്ളിച്ചാടാനും “യൂദയാകളിലെ മല്രമ്പദേശ 
ങ്ങളിലെ” വീടുകളില്‍ “പ്രായമായവര്‍ക്ക്‌ ഇടയാകട്ടെ! 
ഗര്‍ഭസ്ഥ ശിശുക്കള്‍ക്കു ഞെരിയാനും വിലപിക്കാനുമല്ല, 
ജീവനും ജീവനേകുന്നവനുമായവന്റെ സാന്നിധ്യമനുഭവിച്ചു 
തുള്ളിച്ചാടാന്‍ ഇടയാകട്ടെ! യേശുവിനെക്കൊണ്ടു നിറയുക 
യെന്നതാകട്ടെ എല്ലാ എട്ടുനോമ്പാചാര്യരുടെയും ആദ്യോ 
ദ്ദേശ്യം! അവര്‍ക്ക്‌ പരിശുദ്ധ മറിയമിന്റെ മക്കളായ 
വാഗ്ദാനപ്പേടകപ്പതിപ്പുകളാകാന്‍ എട്ടുനോമ്പിന്റെ അനുഗ്രഹാ 
ശംസകള്‍! 


അടയാളങ്ങളും 


അ്ങുരങ്ങളും 


ഹന്മാരുടെ കാലത്ത്‌ വചനത്തിന്റെ സാക്ഷ്യത്തിനായി 
നമ്മുടെ കര്‍ത്താവ്‌ അവരിലൂടെ അടയാളങ്ങളും അത്ഭുത 
ങ്ങളും (പവര്‍ത്തിച്ചു: “ശ്ലീഹന്മാരുടെ കരങ്ങള്‍ വഴി 
ജനമധ്യത്തില്‍ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും 
സംഭവിച്ചുകൊണ്ടിരുന്നു...ജനങ്ങള്‍ രോഗികളെ തെരുവീഥി 
കളില്‍ കൊണ്ടുവന്ന്‌ കിടക്കകളിലും കട്ടിലുകളിലും 
കിടത്തിയിരുന്നു. പത്രോസ്‌ കടന്നുപോകുമ്പോള്‍ അവന്റെ 
നിഴലെങ്കിലും അവരില്‍ ഏതാനും പേരുടെ മേല്‍ 
പതിക്കുന്നതിനു വേണ്ടിയായിരുന്നു അത്‌. അശുദ്ധാത്മാക്കള്‍ 
ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട്‌ ജനം 
ജറുസലേമിനു ചുറ്റുമുള്ള പട്ടണങ്ങളില്‍ നിന്ന്‌ വന്നിരുന്നു. 
എല്ലാവര്‍ക്കും രോഗശാന്തി ലഭിച്ചു (നട 5,12.15-16). “വാക്കാലും 
പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും 
ബലത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും” അവര്‍ 
സുവിശേഷം പ്രസംഗിച്ചു (റോമ 15,18-19). 


“അത്ഭുതങ്ങളും അടയാളങ്ങളും (രപവര്‍ത്തിക്കാന്‍ 
പനലോസിനും ബര്‍ണബാസിനും അനുഗ്രഹം നല്‍കി 
ക്കൊണ്ട്‌ കര്‍ത്താവ്‌ തന്റെ കൃപയുടെ വചനത്തിന്‌ സാക്ഷ്യം 
നല്‍കി” (നട 14,3). 


“പൌലോസിന്റെ കരങ്ങള്‍ വഴി ദൈവം അസാധാരണമായ 
അത്ഭുതങ്ങള്‍ (്പവര്‍ത്തിച്ചുകൊണ്ടിരുന്നു. അവന്റെ 
ശരീരസ്പര്‍ശമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും അവര്‍ 
രോഗികളുടെ അടുത്തു കൊണ്ടുവന്നു. അപ്പോള്‍ രോഗം 
അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കള്‍ അവരില്‍ നിന്ന്‌ 
പുറത്തുവരികയും ചെയ്തിരുന്നു (നട 19,1). 

“നരസായനായ യേശുവിന്റെ നാമത്തില്‍ എഴുന്നേറ്റു 
നടക്കുക” എന്നു പറഞ്ഞുകൊണ്ട്‌ പത്രോസ്‌ ഒരു മുടന്തന്റെ 
വലത്തുകൈക്ക്‌ പിടിച്ച്‌ എഴുന്നേല്‍പ്പിച്ചു. അവന്‍ ചാടി 


ജക്രെസ്തവ ഒക്ടോബര്‍ 2018 


ഉസപ്റാംബര്‍ 


എഴുന്നേറ്റു നടന്നു (നട 3,6-8). കാലുകള്‍ക്ക്‌ സ്വാധീന 
മില്ലാത്തവനെ ലിസ്ത്രായില്‍ വച്ച പൌലോസ്‌ സുഖപ്പെടുത്തി 
(നട 14,8-10). “ഐനയാസേ, യേശുക്രിസ്തു നിന്നെ 
സുഖപ്പെടുത്തുന്നു. എഴുന്നേറ്റ്‌ നിന്റെ കിടക്ക ചുരുട്ടുക” എന്നു 
പറഞ്ഞ്‌ പത്രോസ്‌ ലീദായിലെ ഐനയാസിനെ സുഖ 
പ്പെടുത്തി (നട 9,32-35). യോപ്പായില്‍ മരിച്ചുപോയ 
തബീതായെ പത്രോസ്‌ ജീവിപ്പിച്ചു (നട 9,3642). 


വചനത്തിന്‌ സാക്ഷ്യമായി നമ്മുടെ കര്‍ത്താവ്‌ ശ്ലീഹ 
ന്മാരിലൂടെ നിരവധി അടയാളങ്ങളും അത്ഭുതങ്ങളും 
പ്രവര്‍ത്തിച്ചു. അവയില്‍ ചിലതു മാതമേ നടപടിപുസ്ത 
കത്തില്‍ കുറിച്ചിട്ടുള്ളു. വചനത്തിന്റെ സ്ഥിരീകരണത്തിന്‌ 
ഇത്തരം അടയാളങ്ങള്‍ ആവശ്യമായിരുന്നു. അതായത്‌, 
സുവിശേഷപ്രഘോഷണത്തില്‍ അടയാളങ്ങള്‍ക്കും അത്ഭുത 
ങ്ങള്‍ക്കും രോഗശാന്തികള്‍ക്കും സ്ഥാനമുണ്ട്‌. അവ പാടേ 
തള്ളിക്കളയാനാകില്ല. 


യേശുക്രിസ്‌ തുവിലുള്ള വിശ്വാസത്തിന്റെ ഉറപ്പിന്‌, 
വിശ്വാസത്തിലേക്ക്‌ കടന്നുവരുന്നവര്‍ക്ക്‌ ഇവ ചിലപ്പോഴൊക്കെ 
ആവശ്യമാണ്‌: 


“കര്‍ത്താവേ, അവിടുത്തെ പരിശുദ്ധ ദാസനായ 
യേശുവിന്റെ നാമത്തില്‍ രോഗശാന്തിയും അടയാളങ്ങളും 
അത്ഭുതങ്ങളും സംഭവിക്കുന്ന തിനായി അവിടുത്തെ കൈകള്‍ 
നീട്ടണമെ. അവിടുത്തെ വചനം പൂര്‍ണധൈര്യത്തോടെ 
പ്രസംഗിക്കാന്‍ ഈ ദാസരെ അനുഗ്രഹിക്കണമെ” എന്ന്‌ 
ആദ്യശിഷ്യന്മാര്‍ പ്രാര്‍ഥിച്ചിരുന്നു (നട 4,30). 

അന്ന്‌ സാക്ഷ്യത്തിനായി അടയാളങ്ങള്‍ കര്‍ത്താവ്‌ 
നല്‍കിയതുപോലെ, ഇന്നും നല്‍കാന്‍ അവന്‍ ശക്തനാണ്‌. 
കാരണം, “യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാള്‍ 


PE 


തന്നെയാണ്‌” (എബ്രാ 13,8). അവിടുന്ന്‌ നിശ്ചയമായും നല്‍കും, 


നല്‍കുന്നുമുണ്ട്‌. എന്നാല്‍ ഈ കൃപ എല്ലാവര്‍ക്കും 
ലഭിക്കുന്നില്ല. നമ്മുടെ നാട്ടില്‍ ഇത്തരം അടയാളങ്ങള്‍ക്കും 
അത്ഭുതങ്ങള്‍ക്കും പ്രസക്തിയുണ്ട്‌. 


ശ്ലീഹന്മാര്‍ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവര്‍ത്തിച്ച 
പ്പോള്‍ ധാരാളം പേര്‍ വിശ്വസിച്ചതായി നടപടിയില്‍ നാം 
വായിക്കുന്നു (നട 9,42). പരിശുദ്ധാത്മ നിറവുളളവരായി ഈ 
ദാനത്തിനുവേണ്ടി മുട്ടിപ്പായി പ്രാര്‍ഥിക്കണം. തീക്ഷ്ണമായി 
ദൈവവചനം പ്രഘോഷിക്കുന്നവര്‍ക്കാണ്‌ ഈ വരം 
നല്‍കപ്പെടുന്നത്‌. സങ്കീര്‍ത്തനത്തില്‍ നാം വായിക്കുന്നു, 
“കര്‍ത്താവ്‌ ആജ്ഞാപിച്ചു. വലിയൊരു ഗണം ആ സദ്വാര്‍ത്ത 
വിളംബരം ചെയ്യുന്നു” (68,11). “ മഹാശക്തിയോടുകൂടി 
സദ്വാര്‍ത്ത വിളംബരം ചെയ്യുന്നവര്‍ക്ക്‌ കര്‍ത്താവ്‌ വചനം 
നല്‍കുന്നു” എന്ന്‌ തിയഡൊറെറ്റില്‍ ഒരു പാഠഭേദം. 
“മഹാശക്തിയോടെ കര്‍ത്താവ്‌ സദ്വാര്‍ത്തയുടെ വചനം 
നല്‍കും” എന്ന്‌ സുറിയാനി പാഠഭേദം. 


കര്‍ത്ൃസന്ദേശം സ്വീകരിച്ച്‌, നാനാഭാഗങ്ങളിലേക്കും 


പോയി സുവിശേഷം പ്രഘോഷിക്കുന്നവര്‍ക്ക്‌ കര്‍ത്താവ്‌ 
വചനം നല്‍കുമെന്നു ചുരുക്കം എന്തുകൊണ്ട്‌ എല്ലാവര്‍ക്കു 
ഈ ദാനം ലഭിക്കുന്നില്ല? വി. പൌലോസ്‌ പറയുന്നു: 
“ദാനങ്ങളില്‍ വൈവിധ്യം ഉണ്ടെങ്കിലും, ആത്മാവ്‌ ഒന്നു തന്നെ. 
ശുശ്രൂഷകളില്‍ വൈവിധ്യം ഉണ്ടെങ്കിലും, കര്‍ത്താവ്‌ 
ഒന്നുതന്നെ. പ്രവൃത്തികളില്‍ വൈവിധ്യം ഉണ്ടെങ്കിലും, 
എല്ലാവര്‍ക്കും എല്ലാറ്റിലും പ്രചോദനം നല്‍കുന്ന ദൈവം 
ഒന്നുതന്നെ. ഓരോരുത്തരിലും ആത്മാവ്‌ വെളിപ്പെടുന്നത്‌ 
പൊതുനന്മയ്ക്കു വേണ്ടിയാണ്‌”. ഒരേ ആത്മാവു തന്നെ 


വൃത്യസ്ത വരങ്ങള്‍ നല്‍കുന്നു. വിവേകത്തിന്റെ വചനം, 
ജ്ഞാനത്തിന്റെ വചനം, വിശ്വാസം, രോഗശാന്തിവരം, 


ക്രൈസ്തവ ഉസ്പ്ററംബര്‍ - ഒക്ടോബര്‍ 2018 


അത്ഭുത്രപവര്‍ത്തനശക്തി, രപവചനവരം, ആത്മാക്കളെ 
വിവേചിക്കാനുള്ള കഴിവ്‌, ഭാഷാവരം, വ്യാഖ്യാനവരം തുടങ്ങി 
വൈവിധ്യമാര്‍ന്ന വരങ്ങള്‍ തന്റെ ഇച്ഛയ്ക്കൊത്ത്‌ ഒരേ 
ആത്മാവു തന്നെ പങ്കിട്ടു നല്‍കുന്നു” (1കൊറി 12,4-11). എന്നിട്ട്‌, 
വി. ശ്ലീഹാ ചോദിക്കുന്നു, “എല്ലാവരും പ്രവാചകരോ? 
എല്ലാവരും ്രബോധകരോ? എല്ലാവരും അത്ഭുത 
പ്രവര്‍ത്തകരോ? എല്ലാവര്‍ക്കും രോഗശാന്തി വരങ്ങളുണ്ടോ?” 
എന്നാല്‍ ഉത്കൃഷ്ട ദാനങ്ങള്‍ക്കായി തീക്ഷ്ണമായി 
അഭിലഷിക്കാന്‍ ആഹ്വാനം ചെയ്യുന്നു (1 കൊറി 12,22-31). 


ശ്ലൈഹിക കാലത്ത്‌ ഉണ്ടായിരുന്ന വരങ്ങള്‍ ലഭിക്കാന്‍ 
തീവ്രമായി അഭിലഷിക്കുകയും പ്രാര്‍ഥിക്കുകയും ചെയ്യണം. 
ദാനങ്ങള്‍ വര്‍ഷിക്കപ്പെടുന്നത്‌ പരിശുദ്ധാത്മാവിന്റെ 
തിരുഹിതം അനുസരിച്ചാണ്‌. ദൈവവചനം പ്രഘോഷിക്കാന്‍ 
അതീവതീക്ഷ്‌ണത കാട്ടണം. അപ്പോള്‍ ദൈവം വചനം 
നല്‍കും. വചനത്തെ സ്ഥിരീകരിച്ചു കൊണ്ട്‌ വചനത്തിന്റെ 
ഉറപ്പിനും സാക്ഷ്യത്തിനുമായി അടയാളങ്ങളും അത്ഭുതങ്ങളും 


വര്‍ഷിക്കും. അത്‌ നമ്മുടെ കഴിവല്ല, നമ്മുടെ മേന്മയല്ല, നമ്മുടെ 
ശ്രേഷ്ഠതയല്ല. ദൈവദാനമാണ്‌. നാം മണ്‍പാത്രത്തില്‍ 
നിക്ഷേപം സൂക്ഷിക്കുന്നവരാണ്‌. നാം ബലഹീന 
പ്രകൃതിയുള്ള പാപികളും കുറവുള്ളവരുമായ മനുഷ്യരാണ്‌. 
നാം ആള്‍ദൈവങ്ങളല്ല. ദൈവം തന്റെ വചനശുശ്രുഷയ്ക്കായി 
തെരഞ്ഞെടുക്കുന്ന പാപികളായ മനുഷ്യര്‍ മാത്രമാണ്‌ നാം. 
നാം വെറും ഉപകരണം മാത്രം. അവിടുന്നാണ്‌ നമ്മിലൂടെ 
ഗ്വവര്‍ത്തിക്കുന്നത്‌. ഈ അവബോധം നാം കാത്തു 
സൂക്ഷിക്കണം. 

വ) 


അറ്റ്ലാന്റിക്‌ (tat) സമുദ്രതീരത്തോട്‌ ചേര്‍ന്നു 
കിടക്കുന്ന അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമമാണ്‌ 
സാന്റില്ലാന (Santillana del Mar). 4-0൦ നൂറ്റാണ്ടിന്റെ തുടക്കത്തില്‍ 
ഡയക്ലീഷന്‍ (Diocletion) ച്രകവര്‍ത്തിയുടെ ഭരണകാലത്ത്‌ 
ഇറ്റലിയിലെ നേപ്പിള്‍സില്‍ (Napoli) വച്ച്‌ രക്തസാക്ഷിത്വം 
വരിച്ച വിശുദ്ധയാണ്‌ ജൂലിയാന. സെന്റ്‌ ജൂലിയാനയുടെ 
പേരില്‍ നിന്നാണ്‌ ഇന്നും പൌരാണികതയുടെ കഥകള്‍ 
പേറുന്ന ഈ ഗ്രാമത്തിന്‌ സാന്റില്ലാന എന്ന പേരു ലഭിക്കു 
ന്നത്‌. മദ്ധ്യകാല യുഗത്തിലെ കല്ലുപാകിയ പാതകളും, 
കൊത്തുപണികളോടു കൂടിയ പൌരാണിക ഭവനങ്ങളും, 
ഒരുപാടു കാലത്തെ ചരിത്രം വിളിച്ചു പറയുന്ന ചിത്രങ്ങള്‍ 
ഭിത്തിയില്‍ ആലേഘനം ചെയ്തിരിക്കുന്ന ദേവാലയങ്ങളും 
ഇവിടുത്തെ ്രത്യേകതളാണ്‌. ഈ കൊച്ചു നഗരത്തിന്റെ 
തനിമ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതിനായി പുറമെ നിന്നുള്ള 
വാഹനങ്ങള്‍ക്ക്‌ നഗരത്തിനുള്ളിലേയ്ക്കു ഗ്രവേശനമില്ല. 
ഉരുളന്‍ കല്ലു പാകിയ പാതകള്‍ മനോഹരമെങ്കിലും 
തീര്‍ത്ഥാടകനു വലിയ വെല്ലുവിളിയാണ്‌. 


അവിടുത്തെ കോണ്‍വെന്റിന്റെ സത്രത്തിലായിരുന്നു 
(Albergue El Convento) അന്നു ഞങ്ങള്‍ക്ക്‌ അന്തിയുറങ്ങേ 
ണ്ടിയിരുന്നത്‌. ഒരുകാലത്ത്‌ നൂറുകണക്കിന്‌ സിസ്റ്റേഴ്‌സ്‌ 
ഉണ്ടായിരുന്ന ആ മഠത്തിന്റെ (Cloisterd Convent) ഒരു ഭാഗം 
ഇപ്പോള്‍ സാന്റിയാഗോ തീര്‍ത്ഥാടകരുടെ താമസത്തിനായി 
തുറന്നു കൊടുത്തിരിക്കുകയാണ്‌. അതിനോട്‌ ചേര്‍ന്നുള്ള 


മഠത്തില്‍ ഇപ്പോള്‍ 15 സിസ്റ്റേഴ്‌സ്‌ താമസിക്കുന്നുണ്ട്‌. അതി 
ലൊരാള്‍ മാത്രമെ പുറത്തേ കാര്യങ്ങള്‍ക്കായി ഇടപെടാറുള്ളു. 
താമസ സ്ഥലത്തെത്തിയ ഉടന്‍തന്നെ വൈകുന്നേരത്തെ 
കുര്‍ബാനക്കു സംബന്ധിക്കുന്നതിനുള്ള അനുവാദത്തിനായി 
ഞാന്‍ അവിടുത്തെ റിസപ്ഷനില്‍ ചെന്ന്‌ അന്വേഷിച്ചു. 
റിസപ്ഷനിലെ മറയുടെ പുറകില്‍ നിന്നു സംസാരിച്ച 
സിസ്റ്ററിന്റെ സ്പാനിഷ്‌ ഭാഷ എനിക്കും, എന്റെ ഇംഗ്ലീഷ്‌ ഭാഷ 
സിസ്റ്ററിനും മനസ്സിലായില്ല. അല്പസമയത്തെ ആയാസ 
കരമായ ആശയസംവേദനത്തിലൂടെ ഞങ്ങള്‍ക്ക്‌ രണ്ടു 
പേര്‍ക്കും നന്നായി അറിയാവുന്ന ഒരു ഭാഷ യുണ്ടെന്നു 
തിരിച്ചറിഞ്ഞു. അവിടെയുള്ള രണ്ടു സിസ്റ്റേഴ്‌സ്‌ കേരളത്തിലെ 
കൊച്ചിയില്‍ നിന്നുള്ളവരാണ്‌. സഹോദരിമാരായ അവരില്‍ 
ഒരാള്‍ 19-വര്‍ഷവും മറ്റേയാള്‍ 21-വര്‍ഷവും ആയി സ്പെയി 
നിലെ ഈ മഠത്തിലെ അംഗങ്ങളായിട്ട്‌. 


വലിയ ആത്മീയ അനുഗ്രഹത്തിന്റെ അവസരമായിരുന്നു 
പുരാതനമായ ഈ മഠത്തിലെ അള്‍ത്താരയില്‍ വി.കുര്‍ബാന 
അര്‍പ്പിക്കാന്‍ സാധിച്ചത്‌. അന്ന്‌ അവിടെ കുര്‍ബാന ചൊല്ലിയ 
വൈദികന്‍ സമാധാന ശുശ്രൂഷയുടെ സമയത്ത്‌ മലയാളി 
കളായ രണ്ടു സിസ്റ്റേഴ്സിനേയും അള്‍ത്താരയുടെ മുന്‍പി 
ലേയ്ക്ക്‌ വിളിപ്പിച്ചു. ആദ്യമായിട്ടാണ്‌ ആ സിസ്റ്റേഴ്‌സിന്റെ 
നാട്ടില്‍ നിന്ന്‌ ഒരു തീര്‍ത്ഥാടന വൈദികന്‍ അവിടെ 
യെത്തുന്നത്‌. അവരുടെ കരങ്ങള്‍ സ്പര്‍ശിച്ച്‌ സമാധാനം 


42 


“അല്‍ഫോണ്‍സാമ്മമാരും” 


> 
eco F 


ആശംസിച്ച്‌ അനുഗ്രഹം പ്രാപിക്കാനുള്ള അവസരം അങ്ങനെ 
എനിക്കു ലഭിച്ചു. മിണ്ടാ മഠങ്ങളില്‍ വളരെ അപൂര്‍വമായി 
നടക്കുന്ന ഒരു സംഭവമാണ്‌ ഇത്തരത്തിലുള്ള സമാധാ 
നാശംസ. അസാധാരണമായ ഒരു ശാന്തിയും, സമാധാനവും, 
സൌന്ദര്യവും അവരുടെ മുഖത്ത്‌ ഞാന്‍ ദര്‍ശിച്ചു. 
എല്ലായ്‌പ്പോഴും യേശുവിനെ മാത്രം ധ്യാനിച്ചു കഴിയുന്ന 
അവരുടെ മുഖത്തു യേശുവിന്റെ രൂപം പ്രതിഫലിക്കുന്നു 
ണ്ടായിരുന്നു. മിക്കപ്പോഴും എന്നെക്കുറിച്ചും എന്റെ 
കാര്യങ്ങളെക്കുറിച്ചും മാര്തം ചിന്തിച്ചു കഴിയുന്ന 
എന്നിലേയ്ക്കു അവരുടെ കരസ്പര്‍ശം വഴിയായി യേശു 
വിന്റെ ശക്തി പ്രവഹിക്കണമേയെന്നു ഞാന്‍ ആത്മാര്‍ത്ഥമായി 
പ്രാര്‍ത്ഥിച്ചു. ലോകത്തിന്റെ പാപങ്ങള്‍ക്കും തിന്മകള്‍ക്കും 
വേണ്ടി ലോകത്തില്‍ നിന്നകന്ന്‌ പ്രാര്‍ത്ഥന വഴി മറ്റുള്ളവര്‍ക്കു 
അനുഗ്രഹം വാങ്ങിനല്‍കുന്നവരാണിവര്‍. അവരുടെ 
സാന്നിധ്യത്തിലായിരുന്ന ആ നിമിഷങ്ങളില്‍ അവരിലുള്ള 
യേശു സാന്നിധ്യത്തിന്റെ വിശുദ്ധിയുടെ പരിമളം എനിക്കും 
അനുഭവിക്കുവാന്‍ സാധിച്ചു. 


അള്‍ത്താരയ്ക്കു മുന്‍പിലിരുന്നു മണിക്കൂറുകള്‍ 
പ്രാര്‍ത്ഥിച്ചു മറ്റുള്ളവര്‍ക്കു അനുഗ്രഹം വാങ്ങി നല്‍കുന്ന 
എന്റെ പരിചയത്തിലുള്ള എല്ലാ സിസ്റ്റേഴ്‌സിനെയും 
ഞാനപ്പോള്‍ ഓര്‍ത്തു. പിച്ചവച്ചു നടന്ന നാള്‍ മുതല്‍ താഴെ 
വീഴാതെ പിടിച്ചു നടക്കാന്‍ ഒരുപാട്‌ സിസ്റ്റേഴ്‌സ്‌ 
സഹായിച്ചിട്ടുണ്ട്‌. എന്നെ ആദ്യ കുര്‍ബാനയ്ക്കൊരുക്കിയതും, 
അള്‍ത്താരയുടെ പടികള്‍ ചവിട്ടാന്‍ സഹായിച്ചതും, 
ദൈവവിളിയില്‍ വളരാന്‍ സഹായിച്ചതുമായ എല്ലാ 
സിസ്റ്റേഴ്‌സിനെയും ഓര്‍ത്തു ഞാന്‍ അപ്പോള്‍ പ്രാര്‍ത്ഥിച്ചു . 
ലോകത്തിലായിരുന്നു കൊണ്ട്‌ ലോകത്തിന്റേതല്ലെന്ന 
ചിന്തയോടെ ജീവിക്കുന്ന മിണ്ടാമഠത്തിലെ ഈ സിസ്റ്റേഴ്‌സി 
നെയും ഞാന്‍ യേശുവിന്റെ മുന്‍പില്‍ സമര്‍പ്പിച്ചു. ഈ 
ആവ്ൃത്തിക്കുള്ളിലെ അള്‍ത്താരയുടെ മുന്‍പിലിരുന്നു 
രപാര്‍ത്ഥിക്കുന്ന അവരുടെ വിശുദ്ധിയുടെ സൌരഭ്യം 
ലോകവ്യാപാരങ്ങളിലേര്‍പ്പെട്ടിരിക്കുന്നവര്‍ക്കു കരുത്താകട്ടെ. 
ഇങ്ങനെ അറിയപ്പെടാത്ത അനേകം “മദര്‍ തെരേസമാരും”, 
ഒരുപാടു മഠങ്ങളിലിരുന്നു 
പ്രാര്‍ത്ഥിക്കുന്നതു കൊണ്ടാണ്‌ മറ്റുപലരും ദൈവകൃപയോടെ 


്രെന്തവ ൭സ്റപ്ററംബര്‍ 


ഒക്ടോബര്‍ 2018 


ജോലി ചെയ്യുന്നതും, ജീവിക്കു 
ന്നതും. 


ഒരുപാടു സൌഹൃദങ്ങള്‍ 
ഉണ്ടെങ്കിലും ജീവിതത്തില്‍ 
നമ്മില്‍ പലരും മിക്കപ്പോഴും 
ഒറ്റയ്ക്കാണ്‌ നടക്കുന്നത്‌. യാത്ര 
യുടെ പതിനഞ്ചാം ദിവസം 
സ്പെയിനിലെ ഗിയോന്‍ (Gijon) 
നഗരത്തിലെത്തിയപ്പോള്‍ 
ജാംപനളോയ്ക്ക്‌ കാലുകള്‍ 
പൊട്ടി നടക്കാന്‍ സാധിക്കാത്ത 
അവസ്ഥയിലായിരുന്നു. ബസില്‍ 
ക്കയറി ഞങ്ങളുടെ അടുത്ത 
ലക്ഷ്യമായആവില്ലാസ്‌ (Avilles) 
നഗരത്തിലെത്തി വിശ്രമിക്കാന്‍ 
SR അദ്ദേഹം തീരുമാനിച്ചു. സഹന 
ങ്ങള്‍ ഒരുവനെ ജീവിതത്തിന്റെ അര്‍ത്ഥം അല്പം കൂടി 
ആഴത്തില്‍ അറിയാന്‍ സഹായിക്കും. ജീവിക്കുന്ന ഓരോ 
നിമിഷത്തിന്റേയും വില മനസ്സിലാക്കി മുന്നോട്ടുപോവുക 
വലിയ വെല്ലുവിളി തന്നെ ആണ്‌. ചിലപ്പോള്‍ വഴിയില്‍ 
കണ്ടുമുട്ടുന്ന തീര്‍ത്ഥാടകരുടെ ജീവിതാനുഭവങ്ങള്‍ 
നടത്തത്തിന്റെ വേദനയെക്കാള്‍ ആഴമുള്ളതായിരുന്നു. 


യാര്രയില്‍ ഏകാകിയായി നടക്കാന്‍ ഇഷ്ടപ്പെടുന്ന 
അനേകരെ ഞങ്ങള്‍ കണ്ടുമുട്ടിയിട്ടുണ്ട്‌. ഗ്രീക്ക്‌ പുരാണ 
കഥകളിലെ പാണ്ടോരായുടെ (Pandora) പഠ്രം പോലെ 
ഒരിക്കല്‍ തുറന്നാല്‍ പുറത്തുചാടുന്ന ജീവിതത്തിലെ 
കയ്‌ പേറിയ അനുഭവങ്ങളെ ആരുമറിയാതെ അടച്ചു 
സൂക്ഷിക്കാന്‍ ഇഷ്ടപ്പെടുന്നവരാണ്‌ ഇക്കൂട്ടര്‍. എന്നാല്‍ 
ജാംപൌളോയും ഞാനും വഴിയില്‍ കാണുന്ന മിക്കവരോടും 
സംസാരിക്കുമായിരുന്നു. ഇനിയൊരു മൂന്നാലു ലക്കങ്ങള്‍ 
കൊണ്ട്‌ ഈ തീര്‍ത്ഥാടന വിവരണം അവസാനിപ്പിക്കണമെന്ന്‌ 
ആഗ്രഹിക്കുന്നതിനാല്‍ ആ അനുഭവങ്ങളെല്ലാം ഇപ്പോള്‍ 
വിവരിക്കാന്‍ നിവര്‍ത്തിയില്ല. ആത്യന്തികമായി മനുഷ്യ 
ജീവിതം ഒരു തീര്‍ത്ഥാടന യാര്രയാണെന്നും പരീക്ഷ 
ണങ്ങളിലും (്പയാസങ്ങളിലും പതറാതെ മുന്നോട്ടു 
നടക്കുന്നവരാണ്‌ സന്തോഷത്തോടെ ലക്ഷ്യത്തിലെത്തു 
ന്നതെന്നും തീര്‍ഥാടനത്തിലൂടെ എനിക്ക്‌ ലഭിച്ച പാഠമാണ്‌. 
വെല്ലുവിളികളെ നേരിട്ടു, കീഴടക്കുന്നതിലാണ്‌ വിജയം 
അടങ്ങിയിരിക്കുന്നത്‌. ഒരുപക്ഷേ എന്റെ ലക്ഷ്യമായ 
സാന്റിയാഗോയില്‍ എത്തുമ്പോള്‍ ലക്ഷ്യത്തിലെത്തിയ 
സന്തോഷത്തേക്കാള്‍ യാര്ര അവസാനിച്ചതിലുള്ള സങ്കട 
മായിരിക്കാം ഞാന്‍ നേരിടേണ്ടി വരിക. ജീവിതാവസാനം 
തന്റെ യാത്ര ഒരല്പം കൂടി നീട്ടിക്കിട്ടിയിരുന്നെങ്കില്‍ എന്ന്‌ 
ആഗ്രഹിക്കാത്ത എത്ര പേരാണ്‌ ഉള്ളത്‌? 


ഇന്നത്തെ തിരക്കേറിയ ഈ ജീവിതത്തില്‍ എല്ലാവരും 
്രകാശ വേഗത്തില്‍ സഞ്ചരിക്കാന്‍ ആഗ്രഹിക്കുമ്പോള്‍ 
വെറുതെ നടന്ന്‌ ഇങ്ങനെ സമയം കളയുന്നതിന്റെ അര്‍ത്ഥ 
മെന്തെന്ന്‌ ഞാന്‍ ചിന്തിക്കാതിരുന്നില്ല. പെട്ടെന്ന്‌ മാഞ്ഞു 
പോകുന്ന നിമിഷങ്ങളിലൂടെ നടന്നു നടന്ന്‌ എന്റെ 
ജീവിതത്തിന്റെ ലക്ഷ്യമെന്തെന്ന്‌ തിരിച്ചറിയാനുള്ള പരിശ്രമ 
ത്തിലായിരുന്നു ഞാന്‍. അങ്ങനെ ആവീല്ലാസ്‌ നഗരത്തെ 
ലക്ഷ്യമാക്കി നടന്നു കൊണ്ടിരിക്കുന്ന വഴിയില്‍ 


കടലിനഭിമുഖമായി കിടന്ന കല്ലില്‍ കണ്ണടച്ചിരുന്നു 
ധ്യാനിക്കുന്ന എന്നെ വിളിച്ചുണര്‍ത്തിയത്‌ രണ്ടു തീര്‍ത്ഥാ 
ടകരുടെ ഉച്ചത്തിലുള്ള സംസാരമായിരുന്നു. ജപ്പാനില്‍ 
നിന്നുള്ള അകിഹിതോയും പോളണ്ടില്‍ നിന്നുള്ള റോബര്‍ 
ട്ടുമായിരുന്നു അത്‌. ജാംപൌളോ കാലിന്‌ സുഖമില്ലാതെ 
ബസിനു പോയതിനാല്‍ ഏകാകിയായി നടക്കാതെ അവരുടെ 
സംഘത്തില്‍ ചേരാന്‍ എന്നെയും അവര്‍ നിര്‍ബന്ധിച്ചു. 


അകിഹിതോയുടെ മുന്‍പിലും, പിന്‍പിലും ഓരോ ബാഗ്‌ 
അദ്ദേഹം തുക്കിയിട്ടിരുന്നു. ഒരെണ്ണം തന്നെ വഹിക്കാന്‍ 
ശേഷിയില്ലാതെ ഞാന്‍ നടക്കുമ്പോള്‍ 78 വയസ്സുള്ള ഈ 
ജപ്പാന്‍കാരനു രണ്ടു ബാഗുമെടുത്ത്‌ നടക്കാന്‍ സാധിക്കു 
ന്നതില്‍ എനിക്ക്‌ അത്ഭുതം തോന്നി. എപ്പോഴും ഒരു പ്രത്യേക 
തരം ശബ്ദം പുറപ്പെടുവിച്ചു കൊണ്ടാണ്‌ അദ്ദേഹം നടന്നി 
രുന്നത്‌. ബുദ്ധമത വിശ്വാസിയായ അദ്ദേഹം ഉരുവിടുന്ന ചില 
മന്ത്രങ്ങള്‍ ആ ശബ്ദങ്ങളില്‍ അടങ്ങിയിട്ടുണ്ടെന്ന്‌ പിന്നീടെ 
നിക്ക്‌ മനസ്സിലായി. ഒരു പ്രത്യേകതരം ഉര്‍ജ്ജം 
അദ്ദേഹത്തില്‍ നിന്ന്‌ പ്രവഹിച്ചിരുന്നോ എന്നും ഞാന്‍ 
സംശയിക്കാതിരുന്നില്ല. ബുദ്ധമതവിശ്വാസിയായിരുന്നെങ്കിലും 
വഴിയില്‍ കാണുന്ന ദൈവാലയങ്ങളിലെല്ലാം കയറി അദ്ദേഹം 
പ്രാര്‍ത്ഥിച്ചിരുന്നു. 


അന്നേദിവസം ഏതാനും മണിക്കുറുകള്‍ ഈ അത്ഭുത 
മനുഷ്യനുമായി സംസാരിച്ചു നടക്കാനുള്ള ഭാഗ്യം 
എനിക്കുണ്ടായി. ഇത്‌ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ 
സാന്റിയാഗോ തീര്‍ത്ഥാടനമാണ്‌. ആയിരത്തിലധികം 
കിലോമീറ്ററുള്ള “സില്‍വര്‍ കമ്മീനോയും” (Via de la Plata), 
610 കിലോമീറ്ററടുത്തുള്ള “പോര്‍ച്ചുഗീസ്‌ കമ്മീനോയും” (Por- 
tuguese Comino) അദ്ദേഹം നടന്നു കഴിഞ്ഞു. ചെറുപ്പകാലത്ത്‌ 
അദ്ദേഹം സ്ഥിരമായി ജപ്പാനിലെ മാരത്തോണ്‍ മത്സരങ്ങളില്‍ 
പങ്കെടുക്കുകയും സമ്മാനങ്ങള്‍ നേടുകയും ചെയ്തിട്ടുണ്ട്‌. 
ഇന്നും വീട്ടിലായിരിക്കുമ്പോള്‍ ദിവസവും 10 കിലോമീറ്റര്‍ 
അദ്ദേഹം ഓടാറുണ്ട്‌. പ്രസിദ്ധ ജാപ്പനീസ്‌ കലയായ “കിന്റ്‌ 
സുഗി” (ല്n$ട്ള്യയെക്കുറിച്ച്‌ അറിയാമോ എന്ന്‌ ഞാന്‍ 
അദ്ദേഹത്തോട്‌ ചോദിച്ചു. പൊട്ടിപ്പോകുന്ന വിലപിടിച്ച 
പാത്രങ്ങളെ സ്വര്‍ണ്ണം പോലുള്ള വിലകൂടിയ ലോഹങ്ങള്‍ 
ഉപയോഗിച്ച്‌ ആദ്യത്തേതിനേക്കാള്‍ മനോഹരമാക്കുന്ന ഒരു 
കരകൌശല വിദ്യയാണത്‌. “കിന്റ്‌ സുഗി” എന്നും “കിന്റ്‌ 
സുക്റോയി' (kintsukഡഠ്)യെന്നും പറഞ്ഞാല്‍ സ്വര്‍ണ്ണയാത്ര, 
സ്വര്‍ണ്ണകേടു പോക്കല്‍ (golden ലാപ്ന)എന്നൊക്കെയാണ്‌ 
അര്‍ത്ഥമെന്നും അദ്ദേഹം എനിക്ക്‌ പറഞ്ഞു തന്നു. ആ 
ആശയത്തോട്‌ ഒത്തുപോകുന്ന രീതിയില്‍ ക്രിസ്തീയ 
വിശ്വാസത്തില്‍ തകര്‍ന്നു പോകുന്ന ജീവിതങ്ങളെ തന്റെ 
സ്‌നേഹത്താല്‍ വിളക്കിച്ചേര്‍ത്ത്‌ ദൈവം ആദ്യത്തേതി 
നേക്കാള്‍ മനോഹരമാക്കി പുനസൃഷ്ടിക്കുന്ന സങ്കല്പ 
മുണ്ടെന്ന്‌ ഞാന്‍ പറഞ്ഞു. അതിന്‌ അദ്ദേഹത്തിന്‍റെ മറുപടി 
സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു മനോഹര കഥയായിരുന്നു. 
ജാസാവ്‌ ചാന്‍ കവീല്‍ (Jasaw Chan Ki) എന്ന പ്രസിദ്ധനായ 
മായന്‍ (Mayan) ച്രകവര്‍ത്തി തന്റെ ടഠാമത്തെ വയസ്സില്‍ 
എ.ഡി. 720 ലാണ്‌ മരിക്കുന്നത്‌. അദ്ദേഹം തന്റെ ഭാര്യയെ 
അതിയായി സ്നേഹിച്ചിരുന്നു. തന്നെ അടക്കം ചെയ്യുന്ന 
വലിയ സ്മാരകത്തിന്‌ അഭിമുഖമായി ഭാര്യയ്ക്കുവേണ്ടിയും 
അദ്ദേഹം ഒരു ക്ഷ്രേതം നിര്‍മ്മിച്ചു. എന്നാല്‍ അതിന്റെ 
നിര്‍മ്മിതിയില്‍ ചില പ്രത്യേകതകളുണ്ടായിരുന്നു. എല്ലാ 


ക്രൈസ്തവ ഉസ്പ്ററംബര്‍ - ഒക്ടോബര്‍ 2018 


ദിവസവും രാവിലെ രാജാവിന്റെ സ്മാരകത്തില്‍ പതിക്കുന്ന 
സൂര്യന്റെ നിഴലിനാല്‍ രാജ്ഞിയുടെ സ്മാരകം വലയം 
ചെയ്യപ്പെടുമായിരുന്നു. അതുപോലെ അസ്തമ സൂര്യന്റെ 
രശ്മികള്‍ രാജ്ഞിയുടെ ശവകുടീരത്തില്‍ പതിക്കുമ്പോള്‍ 
രാജാവിന്റെ ശവകുടീരം അതിന്റെ നിഴലില്‍ വരുമായിരുന്നു. 
അങ്ങനെ കഴിഞ്ഞ 1300 വര്‍ഷങ്ങളായി ഈ പ്രണയിനികള്‍ 
എല്ലാ ദിവസവും പരസ്പരം സംരക്ഷിച്ചും സ്നേഹിച്ചും 
ആലിംഗനബദ്ധരായി കഴിയുന്നു. സത്യത്തില്‍ യഥാര്‍ത്ഥ 
സ്നേഹമെന്നു പറയുന്നത്‌ ഇങ്ങനെയാണ്‌. യേശു തന്റെ 
സ്നേഹത്തിന്റെ നിഴലില്‍ മിക്കപ്പോഴും എന്നെ ആവരണം 
ചെയ്യാറുണ്ടെന്നു അദ്ദേഹം സ്നേഹത്തിന്റെ ഈ കഥ 
പറഞ്ഞപ്പോള്‍ ഞാന്‍ തിരിച്ചറിഞ്ഞു. വേദനിക്കുന്ന എന്റെ 
ശരീരത്തിലേക്ക്‌ ദൈവസ്നേഹത്തിന്റെ അഗ്നി കടന്നു 
വരണമേയെന്ന്‌ അകിഹിതോ തന്റെ കഥ പറഞ്ഞവസാനി 
ച്ചപ്പോള്‍ ഞാനും ആഗ്രഹിച്ചു. 


പോളണ്ടുകാരനായ റോബര്‍ട്ട്‌ പ്രായമായ ജപ്പാന്‍കാരന്‍ 
എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കില്‍ സഹായിക്കുക 
എന്ന ലക്ഷ്യത്തോടെ യാത്രയില്‍ കൂടെ കൂടിയതാണ്‌. 
അദ്ദേഹം കുറെ നാള്‍ സെമിനാരിയിലൊക്കെ പഠിച്ചതാണ്‌. 
ഇപ്പോള്‍ വിവാഹിതനായി രണ്ട്‌ മുതിര്‍ന്ന ആണ്‍മക്കളുടെ 
പിതാവുമാണ്‌. അദ്ദേഹത്തിന്‍റെ മൂത്ത മകന്‍ വിവാഹം ഒക്കെ 
കഴിഞ്ഞു ജോലിയൊക്കെയായി കഴിയുന്നു. എന്റെ ബാഗു 
കണ്ടിട്ട്‌ അദ്ദേഹം പറഞ്ഞു ഞങ്ങള്‍ക്ക്‌ രണ്ടുപേര്‍ക്കും ഒരേ 
തരത്തിലുള്ള ബാഗാണല്ലോയെന്ന്‌. എന്നാല്‍ എന്റെ ബാഗ്‌ 
അദ്ദേഹത്തില്‍ നിന്നും വളരെ വൃത്യസ്തമാണെന്നും 
വച്ചുമാറുക അസാധ്യമാണെന്നും ഞാനദ്ദേഹത്തോട്‌ 
പറഞ്ഞു. ഞാനെന്താണ്‌ അര്‍ത്ഥമാക്കിയതെന്ന്‌ അദ്ദേഹ 
ത്തിനു മനസ്സിലായില്ല. റോബര്‍ട്ട്‌ ഈ തീര്‍ത്ഥാടനം 
നടത്തുന്നതിന്‌ രണ്ടു കാരണങ്ങള്‍ ഉണ്ടെന്നുപറഞ്ഞു. 
റോബര്‍ട്ടിന്റെ ഭാര്യ ഒരു ആശുപ്രതിയിലെ നഴ്സാണ്‌. 
ഭാര്യയ്ക്കു തനിച്ചു അല്പസമയം നല്‍കാനും, അവളുടെ 
പഴയ കൂട്ടുകാരെ കാണാനും ഒക്കെ ഈ അവസരത്തില്‍ 
സാധിക്കുമെന്ന്‌ അദ്ദേഹം വിചാരിക്കുന്നു. രണ്ടാമതായി, 
അദ്ദേഹത്തിന്റെ ഇളയമകന്‍ റോബര്‍ട്ടിന്റെ കൂടെയാണ്‌ 
ജോലിചെയ്യുന്നത്‌. പഴയ കാറുകള്‍ വാങ്ങി, പൊളിച്ചു 
വില്‍ക്കുന്നതാണ്‌ ഇദ്ദേഹത്തിന്റെയും മകന്റെയും ജോലി. 
മകന്‍ എപ്പോഴും അപ്പനെ ആശ്രയിച്ചാണ്‌ കഴിയുന്നത്‌. 
ഇതുവരെയും സ്വന്തമായ തീരുമാനങ്ങളെടുക്കാനോ 
നടപ്പിലാക്കാനോ അവന സാധിക്കുന്നില്ല. എല്ലാത്തിനും 
അപ്പന്‍ കൂടെ വേണം. തന്റെ അസാന്നിധ്യം മകനെ കൂടുതല്‍ 
ഉത്തരവാദിത്വബോധമുള്ളവനാക്കും എന്ന്‌ റോബര്‍ട്ട്‌ 
വിശ്വസിക്കുന്നു. മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള 
അദ്ദേഹത്തിന്റെ കൊച്ചു ചിന്തകള്‍ എനിക്ക്‌ വലിയ 
പാഠങ്ങളാണ്‌ പകര്‍ന്നു തന്നത്‌. 


ആവില്ലാസ്‌ പട്ടണത്തില്‍ എത്തിയപ്പോള്‍ ജാംപനൌളോ 
നേരത്തെ തന്നെ അവിടെയെത്തി എന്നെ കാത്തിരിക്കുക 
യായിരുന്നു. നാളെ കുഴപ്പമൊന്നും കൂടാതെ നടക്കുവാന്‍ 
സാധിക്കുമെന്നാണ്‌ അദ്ദേഹത്തിന്റെ ചിന്ത. പിറ്റേന്ന്‌ രാവിലെ 
തന്നെ ഞങ്ങള്‍ ഉണര്‍ന്നു. അടുത്ത പട്ടണമായ റിബദേയോ 
(Ribadeo) ലക്ഷ്യമാക്കി നടന്നു. അന്നത്തെ യഠ്രത 
മനോഹരമായിരുന്നു. റിബദേയോ പട്ടണത്തിലേക്ക്‌ 
(പവേശിക്കുന്നത്‌ കടല്‍ കയറിക്കിടക്കുന്ന സ്ഥലത്തിനു 


44 


മുകളിലൂടെയുള്ള നീണ്ട ഒരു പാലത്തിലൂടെയാണ്‌. ഉണര്‍ 
ന്നുവരുന്ന ആ കൊച്ചു പട്ടണത്തെനോക്കി കൈയിലിരുന്ന 
ജപമാലമണികള്‍ ഉരുട്ടി ഞങ്ങള്‍ രണ്ടുപേരും പ്രാര്‍ത്ഥന 
പൂര്‍വ്വം നടന്നു. കഴിഞ്ഞ ദിവസത്തെ കാലിന്റെ വേദനകള്‍ 
കുറഞ്ഞതിലുള്ള സന്തോഷത്തിലായിരുന്നു ജാംപനളോ. 
ഉദ്ദേശച്ചതിലും ഒരു ദിവസം മുന്‍പേ സാന്റിയാഗോ 
യിലെത്തണമെന്നും ജാംപൌളോ ആഗ്രഹിച്ചു. അവിടെനിന്ന്‌ 
ബസ്സില്‍ രണ്ടു മണിക്കൂര്‍ യാത്ര ചെയ്താല്‍ കടല്‍തീരത്തുള്ള 
ഫിനിസ്റ്റേര്‍ (Finister) എന്ന സ്ഥലത്തെത്താം. മധ്യകാല 
യുഗത്തില്‍ സാന്റിയാഗോ തീര്‍ത്ഥാടകര്‍ ഫിനിസ്റ്റേര്‍ലോക 
ത്തിന്റെ ഏറ്റം അറ്റത്തുള്ള സ്ഥലമാണെന്ന വിശ്വാസത്താല്‍ 
തങ്ങളുടെ യാത്ര അവിടേയ്ക്ക്‌ നീട്ടിയിരുന്നു. 


ലോറന്‍സോ (Lorenzo) എന്ന ഗ്രാമത്തിലായിരുന്നു അന്നു 
ഞങ്ങള്‍ക്ക്‌ അന്തിയുറങ്ങേണ്ടിയിരുന്നത്‌. അന്നു ജാംപൌളോ 
യെക്കാള്‍ ഒരുമണിക്കൂര്‍ നേരത്തെ ഞാന്‍ താമസിക്കുന്ന 
സ്രതത്തിലെത്തി. ജൂണ്‍ 25-ഠം തിയതി 2017 ഞായറാഴ്ച 
യാത്രയിലെ മറക്കാനാവാത്ത ഒരു ദിവസമായി മാറുമെന്ന്‌ 
ഞാന്‍ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ഗ്രാമത്തിലെ പള്ളിയിലെ 
കുര്‍ബാന ഉച്ചയ്ക്ക്‌ കഴിഞ്ഞിരുന്നതിനാല്‍ സ്രതത്തില്‍ 
കുര്‍ബാന ചൊല്ലുവാന്‍ സാധിക്കുമോ എന്ന്‌ ഞാന്‍ 
അന്വേഷിച്ചു. അവിടെ യാതൊരു സാകര്യവും ഇല്ലാ 
യിരുന്നതിനാല്‍ അന്ന്‌ കുര്‍ബാന ചൊല്ലാന്‍ സാധിക്കില്ലല്ലോ 
എന്ന സങ്കടം എനിക്കുണ്ടായി. സ്രതത്തിലെ അവസാനത്തെ 
കിടക്ക ജാംപനളോ വരുന്നതുവരെ ആര്‍ക്കും കൊടുക്കാതെ 
സൂക്ഷിക്കുക വലിയ പണിയായിരുന്നു. ഞാന്‍ പല്രപാവശ്യം 
ഫോണില്‍ വിളിച്ചിട്ടും എനിക്ക്‌ അദ്ദേഹം യാതൊരു മറുപടിയും 
തന്നില്ല. 


കുറച്ചു കഴിഞ്ഞപ്പോള്‍ യാത്രാക്ഷീണത്താല്‍ അന്തിയുറ 
ങ്ങേണ്ട കിടക്കയില്‍ ഇരുന്നുറങ്ങുകയായിരുന്ന എന്നെ ആരോ 
വിളിച്ചുണര്‍ത്തി. കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി 
ജാംപൌരളോ എന്റെ മുന്‍പില്‍ നില്‍ക്കുന്നു. വിറയാര്‍ന്ന 
സ്വരത്തില്‍ അദ്ദേഹം പറഞ്ഞു “My wife passed away in an acci- 
dent a few hours ഒറ" (എന്റെ ഭാര്യ ഏതാനും മണിക്കൂറുകള്‍ക്കു 
മുമ്പ്‌ ഒരു അപകടത്തില്‍ മരിച്ചു). എന്തു ചെയ്യണമെന്ന 
റിയാതെ ഒരു നിമിഷം ഞാന്‍ പകച്ചുനിന്നു. പിന്നീട്‌ 
അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത്‌ ഞങ്ങള്‍ രണ്ടുപേരും 
കുറേനേരം സങ്കടപ്പെട്ടു കരഞ്ഞു. 


ജാംപനളോയുടെ വിവാഹം കഴിഞ്ഞിട്ട്‌ 44 വര്‍ഷങ്ങളായി. 
എല്ലാ ദിവസവും യാര അവസാനിക്കുമ്പോള്‍ അദ്ദേഹം 
ആദ്യം ചെയ്യുക ഭാര്യയെ വിളിച്ച്‌ അന്നത്തെ കാര്യങ്ങള്‍ 
സംസാരിക്കുകയാണ്‌. ഇടവകയില്‍ വിവാഹ ഒരുക്ക 
ക്ലാസ്സുകളുടെ ഭാഗമായി വിവാഹം കഴിക്കുന്നവര്‍ക്ക്‌ 
ഗ്രായോഗിക നിര്‍ദ്ദേശങ്ങള്‍ നല്‍കാന്‍ നിയോഗിക്കപ്പെട്ട 
മാതൃകാ ദമ്പതികളായിരുന്നു ജാംപനളോയും അദ്ദേഹത്തിന്റെ 
ഭാര്യ അന്നീനയും (ബ്ബ). ഭാര്യ മരിച്ച ദിവസം ഏകദേശം 
രണ്ടു മണിയായപ്പോള്‍ അദ്ദേഹത്തിന്റെ മകന്‍ തൊമാസൊ 
(Thommaso) വിളിച്ചു. പതറിയ സ്വരത്തില്‍ തൊമാസോ ചോദിച്ചു 
“ഡാഡി, അങ്ങു വീട്ടില്‍ തിരികെ വരുമെന്നു വാക്കു തന്നിട്ടല്ലേ 
യാത്രയ്ക്ക്‌ പോയത്‌?” “അതെ, പക്ഷേ അതിപ്പോള്‍ 
ചോദിക്കാനുള്ള കാരണമെന്താണ്‌?” തൊമാസായുടെ 
പതിവില്ലാത്ത ചോദ്യങ്ങള്‍ ജാംപളോയെ അസ്വസ്ഥനാക്കി. 


്രെന്തവ ൭ഉസ്റപ്ററംബര്‍ 


ഉക്ടടാബര്‍ 2018 


“എന്നാല്‍, അമ്മ ഒരിക്കലും ഇനി 
തിരിച്ചുവരില്ല.” 

അവിശ്വസനീയമായ വാക്കുകള്‍ 
കേട്ട്‌ ജാംപൌളോ തളര്‍ന്നിരുന്നു. 


ജാംപനളോ തീര്‍ത്ഥാടനത്തിനു 
പോയപ്പോള്‍ അന്നീന വീട്ടില്‍ 
നിന്നും രണ്ടു മണിക്കൂര്‍ യാരത 
ദൂരത്തിലുള്ള വെറോണായില്‍ 
(ern) സുഹൃത്തുക്കളെ സന്ദര്‍ശി 
ക്കാന്‍ പോയതായിരുന്നു. അവിടെ വച്ച്‌ ഉച്ചഭക്ഷണത്തിനായി 
അടുത്തുള്ള റസ്റ്റോറന്റിലേക്ക്‌ പോയപ്പോള്‍ എതിരെ വന്ന 
കാറുമായി ഇവരുടെ കാര്‍ കൂട്ടിയിടിച്ച്‌ തല്‍ക്ഷണം 
മരിക്കുകയായിരുന്നു. യാതൊരു ആരോഗ്യ്രശ്നവും ഇല്ലാത്ത 
ഭാര്യയുടെ മരണം ജാംപനളോക്ക്‌ വലിയൊരു 
ആഘാതമായിരുന്നു. 


ആപത്തു വരുമ്പോഴാണ്‌ മനുഷ്യരെല്ലാം എല്ലാം മറന്നു 
ഒന്നാവുന്നത്‌. പെട്ടെന്ന്‌ ബൈലോ റഷ്യക്കാരായ Bielorussia) 
ദമ്പതികള്‍ അദ്ദേഹത്തിന്‌ വേണ്ട ഭക്ഷണം ക്രമീകരിച്ചു. 
ജര്‍മന്‍കാരിയായ ഒരു ഡോക്ടര്‍ അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക്‌ 
വേണ്ട ടിക്കറ്റുകള്‍ ക്രമീകരിച്ചു. സൌകര്യമില്ലാതിരുന്ന ആ 
സ്രതത്തിന്റെ അടുക്കള വൃത്തിയാക്കി മേശയില്‍ വെള്ള 
ത്തുണി വിരിച്ച്‌ ജാംപനളോയുടെ ഭാര്യയുടെ ആത്മശാന്തി 
ക്കായി ഞാന്‍ അന്നത്തെ കുര്‍ബാന അര്‍പ്പിച്ചു. ആ 
അടുക്കളയിലെ അടുപ്പില്‍ ഭക്ഷണം പാകം ചെയ്ത്‌ കഴിച്ച്‌ 
ഒരുപാടു തീര്‍ത്ഥാടകര്‍ ശാരീരിക ശക്തി സംഭരിച്ചിട്ടുണ്ട്‌. 
ആദ്യമായി ആ അടുക്കളയില്‍ താല്ക്കാലികമായി ഉയര്‍ത്തിയ 
അള്‍ത്താരയിലെ ആത്മീയ മേശയില്‍ നിന്ന്‌ തീര്‍ത്ഥാടകര്‍ക്ക്‌ 
ആശ്വാസമായി ആത്മീയ ഭക്ഷണവും നല്‍കപ്പെട്ടു. 
കത്തോലിക്കരും, അകത്തോലിക്കരും, അവിശ്വാസികളും ഒരു 
വ്യത്യാസവും ഇല്ലാതെ അന്നത്തെ കുര്‍ബാനയില്‍ 
സംബന്ധിച്ചു. സമാധാന ആശംസയുടെ സമയത്ത്‌ 
അവിടെയുണ്ടായിരുന്ന ഓരോരുത്തരും ജാംപൌളോയെ 
ആലിംഗനം ചെയ്ത്‌ ആശ്വസിപ്പിച്ചു. 


ജീവിതമാകുന്ന തീര്‍ത്ഥാടനത്തില്‍ നമ്മളറിയാത്ത 
വഴിത്തിരിവുകള്‍ ഉണ്ടാകും. തന്റെ ഭാര്യയുടെ ഈ 
ലോകത്തിലെ തീര്‍ത്ഥാടനം ജാംപൌളോയുടെ സാന്റിയാഗോ 
തീര്‍ത്ഥാടനത്തിന്‌ മുന്‍പേ ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നു. 
വലിയ ദൈവവിശ്വാസിയായ ജാംപനളോ, ഭാര്യയുടെ 
ഓര്‍മകളും പേറി സെപ്റ്റംബര്‍ മാസത്തില്‍ തിരികെ വന്ന്‌ 
തന്റെ സാന്റിയാഗോ തീര്‍ത്ഥാടനം വീണ്ടും അവസാനി 
പ്പിച്ചിടത്തു നിന്നും ആരംഭിച്ചു പൂര്‍ത്തിയാക്കി. സഹയാത്രി 


ഇവ കാര്യം 
നോക്കിക്കൊളളണം 


സി. ഹ്യുമിലീന എസ്‌.ഐ.സി 


വി.ചുക്കോസിന്റെ സുവിശേഷം 10:35 ല്‍ നാം വായിക്കു 
ന്നു. “ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം” നാം എത്രയോ 
പ്രാവശ്യം വായിച്ചിട്ടുള്ള, എത്രയോ പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു 
ചെറിയ വചനം. ഇത്‌ ആര്‍ ആരോടു പറഞ്ഞതാണെന്നറി 
യാമോ ? കവര്‍ച്ചക്കാരുടെ കയ്യില്‍ അകപ്പെട്ട്‌, വസ്ത്രം ഉരി 
ഞ്ഞെടുക്കപ്പെട്ട്‌, അര്‍ദ്ധപ്രാണനായി വഴിയില്‍ കിടന്ന ഒരപ 
രിചിതനെ കണ്ടിട്ട്‌ അവന്റെ മുറിവുകളില്‍ എണ്ണ പകര്‍ന്ന്‌, 
സ്വന്തം കഴുതപ്പുറത്ത്‌ കയറ്റിയിരുത്തി ഒരു സ്രതത്തിലേക്ക്‌ 
കൊണ്ടു ചെന്ന ശേഷം സ്ര്രം സൂക്ഷിപ്പുകാരനോട്‌ സമരി 
യാക്കാരന്‍ പറഞ്ഞു “ഇവന്റെ കാര്യം നോക്കിക്കൊള്ളുണം'. 


പ്രിയപ്പെട്ടവരെ, നമുക്ക്‌ ഒരു നിമിഷം ഒന്നു ചിന്തിക്കാം- 
ആ സമമരിയാക്കരന്‍ തന്റെ ആരുമല്ലത്ത-ഒരു വിധത്തില്‍ പറ 
ഞ്ഞാല്‍ തന്റെ ശ്രതുവായ-ഒരുവനുവേണ്ടി ചെയ്യാവുന്നതെല്ലാം 
ചെയ്തിട്ടും മതി വരാഞ്ഞ്‌ സത്രക്കാരനോടു പറയുന്നു, 
“ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം”. സത്രക്കാരനില്‍ ആ 
സമരിയാക്കാരന്‍ വിശ്വാസം ഉണ്ടായിരുന്നതിനാലാണ്‌ അയാളെ 
ഇപ്രകാരം ഏല്‍പിച്ചു കൊടുത്തത്‌. 


ഇനി നമ്മിലേക്ക്‌ സ്വയം ഒന്നു തിരിഞ്ഞുനോക്കാം, “ഇവ 
രുടെ കാര്യം നോക്കിക്കൊള്ളണം” എന്നു പറഞ്ഞ്‌ എന്റെ 
സ്വന്തം മാതാപിതാക്കന്മാരെ പോലും ഞാന്‍ ആരെയെങ്കിലും 
ഏല്‍പിച്ചിട്ടുണ്ടോ ? എന്റെ സ്വന്തം സഹോദരങ്ങളെ ഈ കരു 
തല്‍ മനോഭാവത്തോടെ ഞാന്‍ ആരെയെങ്കിലും ഏല്‍പിച്ചി 
ട്ടുണ്ടോ? 


കര്‍ത്താവ്‌ പറഞ്ഞ ഈ ഉപമയിലെ നല്ല സമരിയാക്കാര 
നായ നമ്മുടെ കര്‍ത്താവേശുമിശിഹാ പലരേയും നമ്മുടെ 
കൈകളില്‍ ഏല്‍പിച്ചു തന്നിട്ടുണ്ട്‌. എന്നിട്ട്‌ പറയുന്നു “ഇവ 
രുടെ കാര്യം നോക്കിക്കൊള്ളണം'. 

ഒരു സഭാസമൂഹത്തെ മുഴുവന്‍ മേല്‍പട്ടക്കാരന്റെ കൈക 
ളില്‍ ഏല്‍പിച്ചു കൊടുത്തുകൊണ്ട്‌ അവിടുന്ന്‌ പറയുന്നു “ഈ 
സഭാമക്കളുടെ കാര്യം നോക്കിക്കൊള്ളണം'. 

തന്റെ ഇടവകയിലെ ആബാലവൃദ്ധം ജനങ്ങളെയും പുരോ 
ഹിതന്റെ കൈകളില്‍ ഏല്‍പിച്ചു കൊടുത്തുകൊണ്ട്‌ അവി 
ടുന്ന്‌ പറയുന്നു. “ഇവരുടെ കാര്യം നോക്കിക്കൊള്ളണം”. 
സമര്‍പ്പിതരുടെ കൈകളില്‍ ജാതിമതഭേദമെന്യേ ഏവരേയും 
ഏല്‍പിച്ചുകൊണ്ട്‌ അവിടുന്ന്‌ പറയുന്നു“ഇവരുടെ കാര്യം 
നോക്കിക്കൊള്ളുണം”. 

ഒരു പുരുഷന്‍ ഭാര്യയായി ഒരു സ്ത്രീയെ നല്‍കിക്കൊണ്ട്‌ 
അവിടുന്ന്‌ പറയുന്നു, “ഇവളുടെ കാര്യം നോക്കിക്കൊള്ളണം'. 


മാതാപിതാക്കന്മാരുടെ കൈകളില്‍ ആരോഗ്യമുള്ളവരും 
അംഗവൈകല്യമുള്ള വരും മന്ദബുദ്ധികളും ഒക്കെ ആയ 
മക്കളെ ഏല്‍പിച്ചുകൊണ്ട്‌ അവിടുന്ന്‌ പറയുന്നു “ഈ മക്ക 
ളുടെ കാര്യം നോക്കിക്കൊള്ളണം”. 


അധ്യാപകരുടെ കൈകളില്‍ വിദ്യാര്‍ത്ഥികളെ ഏല്‍പിച്ചു 
കൊണ്ട്‌ അവിടുന്ന്‌ പറയുന്നു “ഇവരുടെ കാര്യം നോക്കി 
ക്കൊള്ളുണം'. 

ഡോക്ടറുടെ കൈകളില്‍ രോഗികളെ ഏല്‍പിച്ചുകൊണ്ട്‌ 
അവിടുന്ന്‌ പറയുന്നു “ഇവരുടെ കാര്യം നോക്കിക്കൊള്ളണം'. 


ഭരണാധികാരിയുടെ കൈകളില്‍ ജനസമൂഹത്തെ ഏല്‍പി 


ക്രൈസ്തവ ഉസ്പ്ററംബര്‍ - ഒക്ടോബര്‍ 2018 


ച്ചുകൊണ്ട്‌ അവിടുന്ന്‌ പറയുന്നു “ഇവരുടെ കാര്യം നോക്കി 
ക്കൊള്ളണം. 

പ്രിയപ്പെട്ടവരെ, സമരിയാക്കാരന്‍ സത്രം സൂക്ഷിപ്പുകാര 
നില്‍ ഉണ്ടായിരുന്ന അതേ വിശ്വാസം കര്‍ത്താവിന്‌ നമ്മിലും 
ഉണ്ട്‌. അതിനാലാണ്‌ നമ്മെ ഈ ചുമതല ഏല്‍പ്പിച്ചത്‌ എന്ന 
റിഞ്ഞിരിക്കുക. 

തിരികെ വന്ന്‌ സമരിയാക്കാരന്‍ വിവരം അന്വേഷിക്കുകയും 
കണക്കു തീര്‍ക്കുകയും ചെയ്തപോലെ നമ്മെ ഓരോരുത്ത 
രെയും ഏല്‍പിച്ചതിന്റെ കണക്കു ചോദിക്കാന്‍ അവന്‍ വരും 
തന്റെ രണ്ടാം വരവില്‍. അപ്പോള്‍ നമ്മോടു ചോദിക്കുന്ന ഒരു 
ചോദ്യം ഉണ്ട്‌. 

ഞാന്‍ നിന്നെ ഏല്‍പിച്ചിട്ടു പോയ എന്റെ ദൈവജനം 
എവിടെ ? 

ഞാന്‍ ഏല്‍പിച്ച നിന്റെ ജീവിതപങ്കാളി എവിടെ ? 

ഞാന്‍ ഏല്‍പിച്ച മക്കള്‍ എവിടെ ? 


നിന്റെ ശുശ്രൂഷക്കായി ഏല്‍പ്പിച്ചു തന്ന നാനാജാതി മത 
സ്ഥര്‍ എവിടെ ? 

നിന്നെ ഏല്‍പ്പിച്ച രോഗികള്‍ എവിടെ ? 

നിന്നെ ഏല്‍പ്പിച്ച പൊതുജനം എവിടെ ? 

ഞാന്‍ ഏല്‍പ്പിച്ചവരെ നീ സംരക്ഷിച്ചോ ? വളര്‍ത്തിയോ ? 
ചേര്‍ത്തുപിടിച്ചുവോ ? 

അതോ തളര്‍ത്തിയോ ? 

“ദൈവമേ, നീ എന്നില്‍ അര്‍പ്പിച്ച വിശ്വാസം ഞാന്‍ കാത്തു 
സൂക്ഷിച്ചു, ഞാന്‍ നിന്നില്‍ വിശ്വസിക്കുന്നു” എന്ന്‌ ജീവിതം 
കൊണ്ട്‌ തെളിയിച്ചവരല്ലേ വിശുദ്ധര്‍ എല്ലാവരും. യജമാനന്‍ 
എപ്പോള്‍ വരും എന്നറിയാത്തതിനാല്‍ നമുക്ക്‌ സദാ ജാഗരൂക 
രായിരിക്കാം. ഉടമസ്ഥന്‍ വരുമ്പോള്‍ നമ്മെ ഏല്‍പ്പിച്ച വ്യക്തിക 
ളെ, പ്രസ്ഥാനങ്ങളെ, ഉത്തരവാദിത്വങ്ങളെ, കീഴുള്ളവരെ 
എല്ലാം.... എല്ലാം.... നാം ശുശ്രൂഷിക്കുന്നതും സ്നേഹിക്കുന്നതും 
സംരക്ഷിക്കുന്നതും കാണാന്‍ യജമാനന്‍ ഇടയാകട്ടെ. 

്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലെ കരുണയും നമ്മുടെ 
സ്വാര്‍ത്ഥതയും തമ്മില്‍ ഏറ്റുമുട്ടും. വേദനിക്കുന്നവര്‍ക്കുവേ 
ണ്ടി, ദാരിദ്യം അനുഭവിക്കുന്നവര്‍ക്കുവേണ്ടി എന്തെങ്കിലും 
ചെയ്യണം എന്ന കരുണയുടെ മനോഭാവം ഉള്ളിലുയരുമ്പോള്‍ 
“ഞാന്‍ എന്തിനുചെയുണം ?” എന്ന സ്വാര്‍ത്ഥ ചിന്ത കടന്നു 
വരും. 

ജീവിതത്തെ 

- ആത്മാവിന്റെ കണ്ണുകളിലൂടെ 

- സഭയുടെ കണ്ണുകളിലൂടെ 

- വചനത്തിന്റെ കണ്ണുകളിലൂടെ 

-ക്രിസ്തുവിന്റെകണ്ണുകളിലൂടെ 

നമുക്ക്‌ നോക്കി കാണാം | 


റവ. ഫാ. ജോണ്‍ സി സിക്ക്‌ 
സംസ്ഥാന അദ്ധ്യാപക അവാര്‍ഡ്‌ 


തിരുവനന്തപുരം പട്ടം സെന്റ്‌ മേരീസ്‌ ഹയര്‍ 
സെക്കന്ററി സ്‌കൂള്‍ പ്രിന്‍സിപ്പാള്‍ 

റവ. ഫാ. ജോണ്‍ സിസിക്ക്‌ 
സംസ്ഥാന അദ്ധ്യാപക അവാര്‍ഡ്‌ ലഭിച്ചു. 
സെന്റ്‌ മേരീസ്‌ സ്‌കൂളിന്റെ പ്രിന്‍സിപ്പാള്‍ 
എന്ന നിലയില്‍ പാഠ്യരംഗത്തും പാഠ്യേതര 
രംഗത്തും സ്‌കൂളിന്‌ ലഭിച്ച മികവിന്റെ 
അംഗീകാരമാണ്‌ ഈ അവാര്‍ഡ്‌. 


BONNET... 


റവ. ഫാ. വര്‍ഗ്ഗീസ്‌ കിഴക്കേകര സ്വന്തം വാഹനം വിറ്റ്‌ കിട്ടിയ പണം 
്രളയബാധിതര്‍ക്കായി നല്‍കി മാതൃകയാകുന്നു. 


കഴിഞ്ഞ വര്‍ഷം ഇതേ സമയം മലങ്കര പുനരൈക്യ പ്രചാരണത്തിന്‌ ഉപയോഗിച്ചിരുന്ന ൫/2 
എന്നറിയപ്പെട്ടിരുന്ന തന്റെ വാഹനം വില്‍ക്കുകയും കിട്ടുന്ന മുഴുവന്‍ തുകയും ജീവനം പ്രോജക്ടില്‍ 
നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഈ പ്രോജക്ടിലൂടെ കുട്ടനാട്ടിലെ നുറു കുടുംബങ്ങളെ ഒരു വര്‍ഷത്തേക്ക്‌ 
യുവജനങ്ങള്‍ ഏറ്റെടുക്കുകയാണ്‌. 


മലങ്കര കത്തോലിക്ക യുവജനപ്രസ്ഥാനം സുവര്‍ണ്ണ ജൂബിലി ആഘോഷിക്കുമ്പോള്‍ ഒരു ഭ്രദാസനാ 
ഡയറക്ടര്‍ തന്നെ മാതൃകാപരമായ ഈ ചിന്തയുമായി കടന്നു വന്നത്‌ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളില്‍ 
നിന്ന്‌ പ്രശംസക്ക്‌ ഇടയായി. ഇപ്പോള്‍ നവമാധ്യമങ്ങളില്‍ ഏറ്റവും ചര്‍ച്ചചെയ്യപ്പെടുന്നതും രെജു അച്ചന്‍ 
എന്നറിയപ്പെടുന്ന ഈ യുവ വൈദികനെയാണ്‌. 


ദക്ടോബര്‍ 10 


ഭാഗ്യസ്മരണാർഹനായ 
ആര്‍ച്ചുബിഷപ്‌ ബനഡിക്ട്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ 
തിരുമേനിയുടെ ഓര്‍മ്മ 


RNI Licence No. 5675/1960 
Registered-Postal Reg.No.KL/TV(N)284/2018-2020 


Christavakahalam Monthly, SEPT & OCT 2018 
Date of Publication 25-09-2018 


Annual Subscription Rs. 150/- 


[110വനനി0 81110 ൮0000 
111101: കളില്‍ പ്കാടികള: 800 


൨൫൭0 പുതു൫കളോടെ 
പുതി വാക്തികഭളാഒടെ 


ഉകെട്ടിലും മടിലും ആകര്‍ഷകമായി 
എല്ലാ കുടുംബങ്ങളിലേക്കും 
|" 


ക്ര nO! 


കാഹളം 


മലര രിരി കത്തോലിക്കാ സഭയുടെ പ്രഥമ പ്രസിഡീകരണം 


y sd 
4 ഞ്ഞ 
|, AE 
ദിയീി പ 
കിറ്റ്‌ വകു 
eT ളയാനന്തര 
—— ഉം. 

ടാം! കേരളവും 

14 ലിക മന a 
ഗീതു പത്തു o 

ഇ രണവു 

gpd arcs ഏകക 

ിപുമേനിയോങ്കചചം അ കിരു 

പു കതി ൯൭. ത്ത കഴുത്ത രക 

ലു യ ജിന്ന തരാത്ത യില്‍ മ ക 

ണി കള്‍ അപനങ്ങളുമായിനുന വാഹം മ്പി 
=. SARE വാബിക്കദൃക 
ഴു വാപ്പ ഉേഗഡും കോയി പിണ വളകക ന ആഗ 
സതയ കരുതിയില്ല ആ തെയാണ്‌. കുതിച്ചു പാ രര; യുകെ കു 

നൂർ മുന്ന യാളി നയ ന ന്നു പോരു മാഫി ) A 

പു കുനൽ തോറ്റു യ ൩ ലോക ക്കി പപ 
രാതി തങ്ങൾ യ 
കി \ 


വരിക്കാരാകുക 
(പചരിദ്പിക്കുദുക 


Published by The Director, Communication Media, Major Archdiocese of Trivandrum 
Printed at St. Mary’s Press, Pattom, Trivandrum-4, Ph: 0091 471 2446116, 2443374, e-mail: stmaryspresspattom@ gmail.com 


